MARCH 2020 Vol. 6 Issue 62 THE FIRST ADVERTISING & MARKETING MAGAZINE IN MALAYALAM Price: 50/- 


ഇഫെക്ടിവ്‌ ആഡ്കോം € ‘CTIVE 










THE WORLD OF 
EFFECTIVE 
COMMUNICATION 


INSIDE OUTSIBIÉ 
AD WORMS 


( 


91111) 
(Uk Wlanda go 





| IVE APPROACH | 
ARCH BASED 0] 
SEMENTS Dass 


പ്ല 


അരികേ അകന്ന? 


4 


BRANDING e  MODELWATCH e MARKETING e MOTIVATION e MEDIA 


madhyamam.com 







വിത്തിന്റെ 
0110017710 


So 


THE THE COMPLETE FAMILY MAGAZINE FAMILY MAGAZINE 











oNlo 


൪7 കുടെയുണ്ട്‌ . 








Scan the QR code 
To watch ‘Tales Of Love’ 





la. es 
| η “4 1) 
] | ^ ja 


For Subscription : www.madhyamam.com/mdmshop or 9645006843 





Sox c.m 
ll ng 


Follow us on: @/madhyamamkudumbam {©)/madhyamam_kudumbam ©8/madhyamamkudumbam 


2 A ഇഫക്ടീവ്‌ ആഡ്കോം | മാര്‍ച്ച്‌ 2020 


ഇനി ഓണലൈനിലുടെ മാത്രമല്ല ഫോണിലുടെയും 
ഹോസ്‌പിറ്റല്‍ അചോയിന്റമെന്റ്‌ ബുക്ക്‌ ചെയ്യാം 


2016 ജൂലൈ ഒന്നിനാണ്‌ ദ 
ശീയ ഡോക്ടേഴ്സ്‌ ദിനം) ക്വിക്‌ 
ഡോക്‌ ഡോട്‌ കോം കേരള ജനത 
യ്ക്കായി സമര്‍പ്പിച്ചത്‌. 


ഹോസ്പിറ്റലുകളുടെയും ക്ലിനി 
ക്കുകളുടെയും അകോയ്ന്റ്മെന്റ്‌ 
ബുക്കുചെയ്യാന്‍ സഹായിക്കുന്ന 
ഓണ്‍ലൈന്‍ ആപ്ലിക്കേഷനാണ്‌ 
ക്വിക്ഡോക്ഡോട്കോം.ഇകഷോള്‍ 
142 ആശുപത്രികളിലും 113 ക്ലിനി 
ക്കുകളിലുമായി കേരളത്തിലെ വി 
ദഗ്ധരായ 2743 ഡോക്ടര്‍മാരുടെ 
അകോയിന്റ്മെന്റുകള്‍ ലഭ്യമാണ്‌. 
നിങ്ങളുടെ റജിസ്ട്രേഷനിലുടെ 
നിങ്ങളുടെ ബന്ധുക്കള്‍ക്കോ, സു 
ഹൃത്തുക്കള്‍ക്കോ അപചോയിന്റ്മെ 
ad എടുക്കാം. 


ഒരു മാസം മുമ്പു മുതത്അകോ 
യിന്റ്മെന്റുകള്‍ ലഭ്യമാണ്‌. എല്ലാദി 
വസവുംരാവിലെ8മണിവരെഅത 
ത്‌ ദിവസത്തെ ഏറ്റവും അടുത്ത 
ടോക്കണുകള്‍ ലഭിക്കും. അതു 
പോലെ വിദഗ്ധരായ ഡോക്ടര്‍മാ 
രുടെസേവനം ഏത്‌ ആശുപത്രിയി 
ലുണ്ട്‌ എന്നും ഏതൊക്കെ ആശു 
പത്രികളില്‍ എന്തൊക്കെ സേവന 
ങ്ങള്‍ ഉണ്ട്‌ എന്നും അറിയാം. 


നിങ്ങള്‍ എടുക്കുന്ന അക്വോയി 
ന്മെന്റുകള്‍ സ്ഥിരീകരിക്കാനായി 
qkdoc.com കസ്റ്റമര്‍ കെയര്‍ ടീം നിങ്ങ 
ളെ സഹായിക്കും. അതുപോലെ 
ഏതു സമയത്ത്‌ ചെല്പണമെന്നും 
നിര്‍ദേശം തരും. കൂടാതെ പൊതു 
ജനങ്ങള്‍ക്കായി സഈജന്യ രോഗ 
നിര്‍ണയ ക്യാംപുകളും ആരോഗ്യ 
സെമിനാറുകളും ആശുപത്രികളു 
മായി സഹകരിച്ച്‌ നടത്തുന്നുണ്ട്‌. 


അകോയിന്ു'മെന്റ്‌ എടുക്കുവാൻ 2 വഴികള്‍ 


ഓപ്ഷ൯ 1 A) qkdoc.com വെ 
ബ്സൈറ്റ്‌ അല്ലെങ്കില്‍ qkdoc 
ആപ്ലിക്കേഷന്‍ ഡൌണ്‍ലോ 
ഡ്‌ ചെയ്ത്‌ റജിസ്റ്റര്‍ ചെയ്യുക 
B) വേണ്ട ആശുപത്രിക്ലിനിക/ 
ഡോക്ടര്‍; 


സ്പെഷലൈസേ 
ഷന്‍ സേര്‍ച്ച്‌ ചെയ്യുക C) ലഭ്യ 
മായ ടോക്കണുകള്‍ നേടുക D) 
റജിസ്ട്രേഷനിലൂടെ നിങ്ങള്‍ 
ക്കോ, സുഹൃത്തുക്കള്‍ക്കോ, 
ബന്ധുക്കള്‍ക്കോ, ടോക്കണു 
കള്‍ നേടാം. അതിനായി Book 
for another parent ക്ലിക്കു ചെയ്ത്‌ 
മുന്‍പോട്ട്‌ പോകുക. 








ഡോകടറുടെ 
അഘപോയ്ന്റ്മെന്റിനായി 
വിളിക്കുക 


7012612323 (24x7) 


0481 2587421 / 422 
(9 am to 6pm) 


ഓപ്ഷന്‍ 2 4) അപ്പോയിന്റ്മെന്റു 
കള്‍ എടുക്കാനായി 7012612323 
(24 x 7) (ഞായറാഴ്ചകളിലും) 
8943927714, 0481-2587421 / 422 
(രാവിലെ ഒമ്പതു മുതല്‍ വൈ 
കിട്ട്‌ 6 വരെ) നമ്പരുകളിലേക്ക്‌ 
വിളിക്കാം 8) നിങ്ങള്‍ക്ക്‌ ആവ 
ശ്യമായ ആശുപത്രി / ക്ലിനിക്ക്‌ 
/ ഡോകടര്‍ എന്നീ വിവരങ്ങള്‍ 
പറയുക C) നിങ്ങളുടെ ഫോ 
ണില്‍ വരുന്ന എസ്‌എംഎ 
സില്‍ നിന്നും ഒടിപി നമ്പര്‍പറ 
ഞ്ഞുകൊടുക്കുമ്പോള്‍ ലഭ്യമാ 
യ ടോക്കണുകള്‍ നല്‍കുന്നു. 














go 


5 
5 


aeoo 






Dm= Hospital 
dhpoinments made easy 


* 


nidi NEL 


trending Health & f ipness 





walls 


ആശുപത്രികളും ക്ലിനിക്കുകളും qkdoc.com ത റജിസ്റ്റര്‍ ചെയ്യുവാനായി വിളിക്കുക : 8086137088, 9447732525 





// വിളിക്കു 7012612323 (24x7) 0481 2587421/422 (9 am to 6pm) 
e നിങ്ങളുടെ ആശുപത്രി/ക്ിനിക/ഡോകടര്‍൪ എന്നി വിവരങ്ങള്‍ പറയുക 
നിങ്ങള്‍ക്കു വരുന്ന SMS ലെ OTP നമ്പര 
പറഞ്ഞുകൊടുക്കുമ്പോള്‍ ലഭ്യമായ ടോക്കണുകള്‍ നതകുന്നു 








WA 





ΕΙ) 


KDO 












ο. 
pO Tr 


COM 


Doctor appointments made easy 


Powered by Manorameoniline 


A ഇഫെക്ടീവ്‌ ആഡ്കോം | മാര്‍ച്ച്‌ 2020 








Cover: Louis Issac 
(൭ Managing Director 
True Code Pvt. Ltd. 


Vol. 6 | Issue 62 | March 2020 








QUALITATIVE APPROACH ON 
RESEARCH BASED ADVERTISEMENTS 






ചുരുങ്ങുന്ന പൊതു ബജറ്റ്‌ 





സെന്നും തിങ്ക്‌ ഡിഫ്രന്റും 
പ്രസ്വകലയുടെ ഗുണമേന്മ 


വാര്‍ത്താ മംഗളം രുപചെടുന്നു 
ശേഷം പത്രവിശേഷം - MEDIA 


സ്റാര്‍ട്ടഷിന്റെ ആസ്തപാടുകള്‍ 









ലാറി esqueid - HOMAGE 


EDITORIALS OF THE MONTH 


അരികയോ അകലത്തോ 


MOTIVATION 
NEWS & EVENTS 


ആത്മവിശ്വാസത്തിന്റെ 


അതിശയിഷിക്കുന്ന ശക്തി വിജയി ഭവഃ 5-ാമത്‌ ബിസിനസ്‌ 


സമ്മിറ്റും അവാര്‍ഡ്‌ നിശയും 


Dol da MODEL WATCH 






നാടുനിങ്ങിയത്‌ 


COLUMNIST 
പരരുഷമുള്ള പത്രാധിപര്‍ 


പ്രശസ്ത CHIC] റൈറ്റര്‍ സോമി എഴുതുന്നു 


x) B [5 NO HB NO DO RO = 
OO BNO [el fe [op] μι [൭ OO 


= e [5 E ο) 
OR ROO [ἔπι 





Images Courtesy: Google 


4 A ഇഫെക്ടീവ്‌ ആഡ്കോം | മാര്‍ച്ച്‌ 2020 


DAGIN ആഡ്‌കോം @FFECTIVE 


AD 





Advertising is Communication. Marketing is destination 





The First Advertising & Marketing Magazine in Malayalam 


Chief Editor 
Mathew K. Mulamoottil 


Associate Editor 
Batten Bose 


Advisory Board 
Thekkinkadu Joseph 
Prof. Josy Joseph 


Joshy George 
Somie 
Janeesh Jajikalayam 


Marketing & Circulation Co-ordinator 
Vilsu Mathew 


Ph: 9744993356 


Layout / Illustration 
Adart Designing 


Office Administration 
Mini S. Nair 


Marketing Offices: 


Effective Publications 

Mughal Palace Bldg, Collectorate P.O. 
Kottayam - 2 , Kerala, India. 

Ph: 0481 2561791, 08593 998705 
e-mail: effectiveadcom@gmail.com 


Regd. Office: 
Mulamoottil Bldg., Cathedral Road 
Manorama (S), Kottayam - 1, Kerala, India 


Can read (Q) 


nw Teegertexecom 


fis TAL നല്ല്ല 
തം Eb യ 


ES effectiveadcom/posts (9 09846057461 
E J /effective.adcom |... /effective-adcom 





QU www.effectiveadcom.com 





രക്ഷകനെ തേടി 


റെ ആശങ്കാജനകമായ ഒരു കാലഘട്ടത്തിലൂടെ നമ്മുടെ 
രാജ്യം കടന്നുപൊയ്ക്കൊണ്ടിരിക്കുകയാണല്ലോ. നാല്‍പതിലധികം 
രാജ്യങ്ങളില്‍ അതിഭീതി വിതച്ചു പടര്‍ന്നുകൊണ്ടിരിക്കുന്ന വൈറസി 
നെക്കാളും ഭീകരമായ ഒരു വൈറസായി മതചിന്തയെ വളര്‍ത്തിക്കൊ 
ണ്ടുവരികയാണു നമ്മുടെ നാട്‌. ഭീതി പരത്തിയ വൈറസിനു നാം കീ 
ഴടങ്ങിയില്ലങ്കിലും മതവൈറസ്‌ നമ്മുടെ രാജ്യത്തെ നാല്‍പത്തിരണ്ടു 
ജീവനുകളെ ഈ ദിവസങ്ങളില്‍ കവര്‍ന്നെടുത്തിരിക്കുന്നു. അതും 
കൊടും ഭീകരമായ രീതിയില്‍. ഇതെഴുതുമ്പോഴുള്ള കണക്കാണിത്‌ 
നാളെ എത്ര എന്ന്‌ പറയാനാവില്ല. 


മനുഷ്യരാശിക്ക്‌ വിനയായി മാറുന്ന ഈ മതവൈറസിനെ തുരത്തു 
വാന്‍ നമുക്കു കഴിയാത്തതെന്തുകൊണ്ട്‌? ആര്‍ക്കുവേണ്ടിയാണ്‌ പര 
സ്പരം കൊന്നു തീര്‍ക്കുന്നത്‌? ആത്യന്തികമായി ഇതില്‍ നിന്നും നാം 
എന്തു നേടുവാന്‍ പോകുന്നു? വിശദമായ പഠനത്തിനു വിഷയമാ 
ക്കേണ്ട ഒന്നാണിത്‌. പ്രതികരിക്കുവാന്‍ പോലും ശേഷിയില്ലാത്ത, അഥ 
വാ അതിന്‌ അനുമതിയില്ലാത്ത ഒരു ജനതയായി നാം തീര്‍ന്നു കൊണ്ടി 
രിക്കുകയാണോ? 


ഇന്ന്‌ ഡല്‍ഹിയിലാണെങ്കില്‍ നാളെ ഇത്‌ എവിടെയെല്ലാം എന്നു 
പറയാനാവില്ല. നമ്മുടെ ഇടയിലുള്ള സാഹാര്‍ദ്ദപരമായ ജീവിതത്തെ 
തകര്‍ക്കുവാന്‍ ആരേയും അനുവദിച്ചുകൂടാ. അതിന്‌ നാം ഒരുക്കേണ്ടത്‌ 
നമ്മുടെ മനസ്സിനെ തന്നെയാണ്‌. ജാതിമത അടിസ്ഥാനത്തിലുള്ള ഒരു 
വേര്‍തിരിവും നമ്മുടെ ഇടയില്‍ ഉണ്ടാവില്ല എന്ന്‌ നാം ഓരോരുത്തരും 
തീരുമാനിക്കണം. നമ്മുടെ രക്ഷകനെ തേടി എവിടെയും പോകേ 
ണ്ടതില്ല. അത്‌ നമ്മുടെ ഉള്ളില്‍ തന്നെയുണ്ട്‌. നാം തന്നെയാണത്‌. 


ചീഫ്‌ എഡിറ്റര്‍ 








All rights reserved. Views exposed by the writers are not necessarily those of the effective publications 
or the editor or the publisher and they accept no responsibility for them. All objections, disputes, 
differences, claims & proceedings are subject to Kottayam jurisdiction. 








A^. ഇഫെക്ടീവ്‌ ആഡ്കോം | മാര്‍ച്ച്‌ 2020 5 


Market Research v 








An attractive advertisement might generate a new audience, but never loyal customers. Market research 
is a significant evaluation technique to determine the market trend as well as the probability of any new 
proclamations into an established market. 





Pd mus is a key procedure to capture market and for successful advertisements. A quality research with 
gain credible customers. Beyond the product awareness it helps credible data could enhance the productivity and quality 
to edge out a quality presentation for any product or service. of any advertisements to penetrate into the right target 
With the strategies and presentation, advertisements do playa audience and to capture the market with defined atten- 
major role in business enhancement and in professional growth tion. An advertisement is not just a marketing technique 
over the time. Advertising is essential to mark the presence of but also reflects a brand presence. An attractive adver- 
the product or service in the market and an in-depth study with — tisement might generate a new audience, but never loyal 
associated market could enhance both quality and quantity of customers. So it is important to deliver quality products 

the products and services offered. along with quality advertisements. Thus, it is important 


= «TREE hi g evident and strategies on point in adver- to conduct initial research over the potential target au- 


tisements, the major part is played with the help of credible re- A i Pres or pbi ore delivering a product 
search. Research based advertising is the high optimum process 





6 A ഇഫെക്ടീവ്‌ ആഡ്കോം | മാര്‍ച്ച്‌ 2020 
dd 








TRUE CODE 


v Market Research 








RESEARCH AND BRANDING 


True Code Private limited is an expansionary 
thought over the Research procedure for product and 
services and is one of its first kinds in the state. Began 
in 2017, at Rajagiri Business Incubator, The chief team 
involves Louis Issac Managing Director, Co- Founder 
Abhinav K.R. and Yesma Rose, CMO, Zeba Nazar, 
Content Creator and the company completely focuses 
on assisting the products or services to capture the 
market with thorough data collection and analysing 
to enhance the success routine. Beyond the research 
technology and credible resultant, True Code is an ex- 
pert team providing strategic advisory over advertise- 
ments. With their innovative and efficiency over the 
field requisite, these young talents could build up their 
data credible research platform. 


Louis Issac is a promising name in the sphere 
of Research based Advertisement Technology and 
the new end corporate venture on market research 
is helping the businesses across the State and also 
moulding himself into a credible entrepreneur. Being 
a graduate in Engineering and moving to the sphere 
of management and business studies, this young guy 
has his management skill sets in his veins. During his 
college life in Rajagiri Centre for Business Studies, he 
convinced the management with his ardent determina- 
tion and managerial skill sets to set up a new man- 
agement sports event- RBL- Rajagiri Business League 
which is still a celebrated event in the institution. Being 
a sportsperson himself and with management qualities 
it is obvious of such a young mind to come up with 
such thoughts- A basketball league involving only man- 
agement schools and corporate. This proves his inbuilt 
strength to indulge in the field of corporate and entre- 
preneurs with credible research and data backup. 


In 2017, after completing his Masters in Business 
Administration, Louis ventured his new initiative- True 
Code Private Limited. The initiative solemnly pro- 
vides data analysis and market research surveys to 
corporate, business initiatives and brands across the 
country. True Code is the brainchild of the young en- 
trepreneur from his initial struggle during his studies 
for adequate credible data. This has initiated Louis to 
start up an endeavour which provides credible data for 
all business purposes. Since the time of inception, the 
company had proven its strength in providing authentic 
data for its customers. With the promising beginning, 
True Code could grab credible customers from across 
various spheres. 


"Any advertisements could be the product publicity 
method, but we streamline the prime objective to attain 
the right protocols for effective advertising" says Louis 


Issac, "Market Research for advertisements is a study to the vital 
signs of the field and it is necessary to go with the trend and de- 
mands and find a creative edge to their products and services". A 
deeper knowledge on the same would enhance the creativeness of 
the ads and the methods used for the same. In this digital era, the 
most appreciated advertisements are the ones which develop a 
connection with the audience or potential customers — comments 
Abhinav K. R. Co- Founder. With everything at the fingertip, it is 
important to guarantee minimum quality even on the advertise- 
ments. 


Market research is a significant evaluation technique to de- 
termine the market trend as well as the probability of any new 
proclamations into an established market. "It is essential to cap- 
ture the market and convert it into a liable platform for the entity" 
comments Yesma Rose, CMO. Though earlier businesses were 
confined to experiences and knowledge of the venture, present 
scenario demands an in-depth insight into the credible customer 
population and the supply chains in the targeted vicinity. Market 
Research assists in determining the profit margin and demand for 
the product/service within a particular market through appropriate 
advertisement techniques. Thus, businesses could grow with ease 
of penetration and success with a targeted approach with the help 
of an in-depth study ad advertisement field could profit much with 
an evaluation study on the market and credible clients have ap- 
preciated about True Code. 


In more than 3 years, True Code has done market research 
for more than 25 corporate and for more than 70 start up ventures 
and it is one of the first company in the state to launch software 
for monitoring data collection reliability. We have made milestone 
success for various agencies and companies who have associated 
with True Code for Research for advertising and also to gauge 
the effectiveness of advertising in the potential market. So, the 
company is in demand by major market giants to determine the 
advertisement strategies and to restructure the procedure to up- 
grade into a reliable product or service provider. 


The major services offered by True Code include Feasibility 
study, Data analytics, Consumer surveys, Retail Surveys and Mys- 
tery shopping. The time bound delivery and service technology is 
a highlight of the venture by Louis and team since the incubation 
and their quality is well reflected in their service and the credible 
client list proclaims their dedication towards the work and to the 
society to a large extent. 


True Code and their Market research helps to save the quality 
time and money spend on unworthy publicity methods. It helps 
to identify the precise methodologies for cost-effective business 
promotions through right advertisement strategies to the targeted 
public. Market research could be a tool to create genuine adver- 
tisements for quality products. This helps in enhancing a brand 
into a dependable one. ൽ 


Special Correspondent 


A ഇഫെകടിവ്‌ ആഡ്കോം | മാര്‍ച്ച്‌ 2020 7 





Finance v 








—_ 


ചുരുങ്ങുന്ന പൊതു ബജ 


ഇഷോഴത്തെ സാമ്പത്തിക (്പതിസന്ധിയുടെ പ്രധാന കാരണങ്ങള്‍ ഉപഭോഗത്തിലെയും നി 
ക്ഷേപത്തിലെയും കുറവാണ്‌. ഉപഭോഗം ഏറ്റവും അടുത്തുള്ള കാരണമാവുമ്പോള്‍ നിക്ഷേപമാവട്ടെ 
കുറച്ചു വര്‍ഷങ്ങളായി രാജ്യം നേരിടുന്ന വെല്ലുവിളിയാണ്‌. ഈ സാഹചര്യത്തിലാണ്‌ ധനമന്ത്രി അടുത്ത 
സാമ്പത്തിക വര്‍ഷത്തേക്കുള്ള (2020-21) MRA അവതരിഷിച്ചത്‌. പ്രശ്ന പരിഹാരത്തിന്‌ എത്ര 
കണ്ടു ബജറ്റ്‌ സഹായകരമാണെന്ന അന്വേഷണം ഉചിതമായിരിക്കും. 


രാജ്യം കടുത്ത പ്രയാസത്തിലാണ്‌. കുറഞ്ഞ വരവ്‌ - ചെലവ്‌ കണക്കുകള്‍ 
സാമ്പത്തിക വളര്‍ച്ച, തളര്‍ന്ന കാര്‍ഷിക മേഖല, 
മുരടിച്ച വ്യാവസായിക അന്തരീക്ഷം, ഉയര്‍ന്ന തൊഴി 
ലില്ലായ്മ, ബാങ്കുകളുടെ കിട്ടാക്കടം തുടങ്ങിയവ 
ഇന്ന്‌ നാം നേരിടുന്ന ചില പ്രയാസങ്ങള്‍ മാത്രം. 
ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധിയുടെ പ്രധാന 
കാരണങ്ങള്‍ ഉപഭോഗത്തിലെയും നിക്ഷേപത്തി 
ലെയും കുറവാണ്‌. ഉപഭോഗം ഏറ്റവും അടുത്തുള്ള 
കാരണമാവുമ്പോള്‍ നിക്ഷേപമാവട്ടെ കുറച്ചു 22.46 ലക്ഷം കോടി രൂപ വരവും, 30.42 ലക്ഷം 
വര്‍ഷങ്ങളായി രാജ്യം നേരിടുന്ന വെല്ലുവിളിയാ കോടി രൂപ ചെലവും വരുന്ന ബജറ്റാണ്‌ ധനമന്ത്രി 
ണ്‌. ഈ സാഹചര്യത്തിലാണ്‌ ധനമന്ത്രി അടുത്ത ലോകസഭയില്‍ ഫെബ്രുവരി 1-നു അവതരിപ്പിച്ചത്‌. 
സാമ്പത്തിക വര്‍ഷത്തേക്കുള്ള (2020-21) ബജറ്റ്‌ അതായതു 7.96 ലക്ഷം കോടി രൂപയുടെ കമ്മി. 


ചെലവ്‌, വരവിനേക്കാള്‍ കൂടിയ ബജറ്റാണ്‌ 
നമ്മുടേത്‌. അതില്‍ പുതുമയില്ല; അതൊട്ടു തെറ്റുമല്ല 
(ചിത്രം.1 നോക്കുക). വികസനം നടക്കുന്നുണ്ടോ 
എന്നതാണ്‌ അടിസ്ഥാന ചോദ്യം. അതായതു പ 
ണത്തിന്റെ സഞ്ചാരം ഏതു ദിശയിലാണെന്നതാണ്‌ 
മുഖ്യമായ ചോദ്യം. 


അവതരിപ്പിച്ചത്‌. പ്രശ്ന പരിഹാരത്തിന്‌ എത്രകണ്ടു സാങ്കേതികമായി പറഞ്ഞാല്‍ “ധന കമ്മി. ഇത്‌ ദേ 
ബജറ്റ്‌ സഹായകരമാണെന്ന അന്വേഷണം ഉചിത ശീയ വരുമാനത്തിന്റെ 3.8 ശതമാനം വരും. ധന കമ്മി 
മായിരിക്കും. മൂന്നു ശതമാനത്തില്‍ നിജപ്പെടുത്തണമെന്ന നിലവി 


8 A ഇഫെക്ടിവ്‌ ആഡ്കോം | മാര്‍ച്ച്‌ 2020 


35 


30.42 


30 


25 


20 


15 


10 


v Finance 














Total Expenditure 





Total Receipts 


m 2018-19 
m 2019-20 
m 2020-21 


ചിത്രം.1 : കഴിഞ്ഞ മൂന്ന്‌ വര്‍ഷങ്ങളിലെ ബഡ്ജറ്റിലെ വരവും - ചെലവും (ലക്ഷം കോടി രൂപയില്‍) 


ലുള്ള നിര്‍ദ്ദേശത്തെ മറികടന്നുള്ള ഈ പ്രഖ്യാപനം 
നല്ലതു തന്നെ. സര്‍ക്കാരിനും ധനമന്ത്രിക്കും ഉണ്ടായ 
വീണ്ടു വിചാരമായി തന്നെ ഇതിനെ കാണാം. രാജ്യം 
ബുദ്ധിമുട്ടനുഭവിക്കുമ്പോള്‍, നിയന്ത്രണങ്ങളുടെ 
തടവറയില്‍ നിന്ന്‌ ചാടുക തന്നെ വേണം. ഈ രീതി 
മറ്റു കാര്യങ്ങളിലും ഉണ്ടാകണം. നിര്‍ഭാഗ്യവശാല്‍ 
അത്തരമൊരു സമീപനം മറ്റു കാര്യങ്ങളില്‍ കാണാന്‍ 
കഴിയുന്നില്ല. അസന്തുലിതമായി കാണാന്‍ കഴിയുന്ന 
ഒരു കാര്യം, ചെലവ്‌ മുന്‍ വര്‍ഷത്തെ അപേക്ഷിച്ചു 
12.7 ശതമാനം കൂടുമ്പോള്‍, വരവ്‌ 16.3 ശതമാനം 
കൂടുന്നു എന്നതാണ്‌. വരവിലെ അസാധ്യമായ ഈ 
കണക്കുകൂട്ടല്‍ ധനകമ്മിയെ വീണ്ടും ഉയര്‍ത്താം. 
കണക്കിലെ കസര്‍ത്തിലൂടെ കാര്യങ്ങള്‍ മറച്ചു 
വെക്കുന്ന പരിപാടി വര്‍ഷങ്ങളായി ധനമന്ത്രിമാര്‍ 
തുടരുന്നതിന്റെ ആവര്‍ത്തനമാണ്‌ ഇപ്പോഴത്തേതും. 


ഉപ്ഭോഗം മെച്ചപ്പെടുമോ? 


സ്വകാര്യ ഉപഭോഗം ദേശിയ വരുമാനത്തിന്റെ 57 
ശതമാനമാണ്‌. ഇതിന്റെ വളര്‍ച്ചാ നിരക്കില്‍ ഗണ്യമായ 
ഇടിവുണ്ടായിരിക്കുന്നു. 16 ശതമാനം വളര്‍ച്ചയുണ്ടാ 
യിരുന്ന സ്വകാര്യ ഉപഭോഗത്തിന്റെ വളര്‍ച്ച (2009 -10), 
ഇപ്പോള്‍ 8.3 ശതമാനമാണ്‌ (2018-19). ്രാമ - നഗര 
വ്യത്യാസമില്ലാതെ ഉപഭോഗത്തില്‍ കുറവുണ്ടായിരിക്കു 
ന്നു. ഗ്രാമത്തിലെ ഉപഭോഗത്തിലെ കുറവ്‌ വളരെ 
കൂടുതലാണെന്നു മാത്രം. വാഹന വിപണിയിലെ 
ക്ഷീണം അതിനൊരു ഉദാഹരണം. സ്വാഭാവികമായും, 
സര്‍ക്കാര്‍ പണം പമ്പ്ചെയ്തു ജനങ്ങളില്‍ 
എത്തിച്ചാല്‍ മാത്രമേ ഉപഭോഗം കൂടുകയുള്ളു. കാര്‍ 
ഷിക മേഖലക്ക്‌ നല്‍കിയ ഈന്നലിലൂടെ ഇത്‌ 


സാധിക്കുമെന്നാണ്‌ സര്‍ക്കാരിന്റെ കണക്കുകൂട്ടല്‍. 
ഇതിന്റെ ശരിയെന്താണ്‌? സത്യത്തില്‍, ദേശീയ 
വരുമാനത്തിന്റെ 16 ശതമാനം സംഭാവന ചെയ്യുന്ന 50 
ശതമാനം ആളുകള്‍ തൊഴില്‍ ചെയ്യുന്ന ഈ മേഖലക്ക്‌ 
കിട്ടേണ്ടതായ തുക ഇപ്പോഴും വകയിരുത്തിയി 
ട്ടില്ല. കര്‍ഷകരുടെ ക്ഷേമവും കൂടി ചേര്‍ത്താല്‍ 
മുന്‍ വര്‍ഷത്തെ അപേക്ഷിച്ചു കാര്‍ഷിക മേഖലക്ക്‌ 
30 ശതമാനം അധികം തുക വകയിരുത്തിയിട്ടുണ്ട്‌. 
എന്നാല്‍ ഗ്രാമ വികസനത്തില്‍ അനുവദിച്ച തുകയില്‍ 
1.7 ശതമാനത്തിന്റെ കുറവാണ്‌ സംഭവിച്ചിരിക്കുന്നത്‌. 
20 ശതമാനത്തോളം വര്‍ദ്ധനവ്‌ സ്വാഭാവികമായി 
സംഭവിക്കേണ്ട സാഹചര്യത്തിലാണീ കുറവുണ്ടാ 
യിരിക്കുന്നത്‌. തൊഴിലുറപ്പു പദ്ധതിയില്‍ 11000 കോടി 
രൂപയോളം കുറവ്‌ രേഖപ്പെടുത്തുന്നു. വാര്‍ഷികമാ 
യി 6000 രൂപ വച്ച്‌ നല്‍കേണ്ട പിഎം കിസാന്‍ 
പദ്ധതിയിലും ആവശ്യമായ തുക വകയിരുത്തിയിട്ടില്ല. 
അപ്പോള്‍ ഗ്രാമ തലത്തില്‍ ഉപഭോഗം വര്‍ദ്ധിക്കാനു 
ള്ള ഒരു നീക്കവും ഇല്ലെന്നു മാത്രമല്ല, ്രശ്നങ്ങളെ 
കൂടുതല്‍ സങ്കീര്‍ണമാക്കുന്ന സാഹചര്യത്തെയാണ്‌ 
സൃഷ്ടിച്ചിരിക്കുന്നത്‌. ഗ്രാമത്തിലെ ഉപഭോഗത്തിലെ 
കുറവ്‌ പരിഹരിക്കാതെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളില്‍ 
നിന്ന്‌ രക്ഷപെടാന്‍ കഴിയില്ല. 


നിക്ഷേപം വര്‍ദ്ധിക്കാനുള്ള നിര്‍ദേശങ്ങള്‍ 
ഉണ്ട, പക്ഷെ .. 


ഏതാനും വര്‍ഷങ്ങള്‍ മുന്‍പ്‌ വരെ, നിക്ഷേപം 35 
ശതമാനം ഉണ്ടായതില്‍ നിന്ന്‌ 28 ശതമാനത്തിലേക്ക്‌ 
കൂപ്പുകുത്തി. ഈ സാഹചര്യത്തില്‍ നിക്ഷേപത്തിന്‌ 
അനുകൂലമായ നിര്‍ദേശങ്ങള്‍ പ്രതീക്ഷിച്ചിരുന്നവരെ 


A ഇഫെകടിവ്‌ ആഡ്കോം | മാര്‍ച്ച്‌ 2020 


Finance v 





തികച്ചും നിരാശപ്പെടുത്തിയിട്ടില്ല. പ്രശനം, വിദേശ നിക്ഷേപത്തെ 
ആശ്രയിച്ചുള്ള നിര്‍ദേശങ്ങളാണ്‌ ഏറെയും. ഉയര്‍ന്ന അളവില്‍ 
പ്രസ്തുത നിക്ഷേപം കിട്ടാനുള്ള സാഹചര്യം ഇന്നില്ല. ആ 
ഗോള സാഹചര്യങ്ങളും, ഗതകാല അനുഭവങ്ങളും അതാണ്‌ 
വെളിപ്പെടുത്തുന്നത്‌. ആഭ്യന്തരമായും, സ്വകാര്യ നിക്ഷേപത്തെ 
ആശ്രയിക്കുന്ന പതിവ്‌ പരിപാടി തന്നെയാണ്‌ ഈ ബജറ്റിന്റെയും 
ഈന്നല്‍. റിസേര്‍വ്‌ ബാങ്കു അഞ്ചു പ്രാവശ്യം പലിശ നിരക്ക്‌ 
കുറച്ചിട്ടും ഉയരാത്ത സ്വകാര്യ നിക്ഷേപത്തിന്‌ ആക്കം കൂട്ടാനുള്ള 
അനുകൂലമായ സാഹചര്യം ഇനിയും രൂപപ്പെടേണ്ടതുണ്ട്‌. 
കോര്‍പ്പറേറ്റ്‌ നികുതി കുറച്ചതു അത്തരത്തിലുള്ള മറ്റൊരു നിര്‍ 
ദേശമാണ്‌. ഇതിനു മുന്‍പും ഇത്തരം നടപടികള്‍ സ്വീകരിച്ചിട്ടു 
ഫലം കണ്ടില്ല. നിക്ഷേപത്തിന്റെ കാര്യത്തില്‍ ബജറ്റിലുള്ള നിര്‍ 
ദേശങ്ങള്‍ “ആനവായില്‍ അമ്പഴങ്ങ്‌ എന്നതു പോലെയാണ്‌. 


ഉല്പാദന മേഖലകളുടെ കാര്യത്തില്‍ 


കാര്‍ഷിക മേഖലയുടെ കാര്യം സൂചിപ്പിച്ചല്ലോ? ഈ മേഖലക്ക്‌ 
ശരിയായ രീതിയിലുള്ള DOING നല്‍കാതെ ഗ്രാമീണ മേഖലയിലെ 
പ്രശനങ്ങള്‍ പരിഹരിക്കാന്‍ കഴിയില്ല. പിഎം കിസാന്‍ പരിപാടി 
കൃത്യമായി നടപ്പിലാക്കുകയും ജലസേചന പദ്ധതികള്‍ കൂടുതല്‍ 
ആരംഭിക്കുകയും ചെയ്താലേ കാര്‍ഷിക മേഖലക്ക്‌ ഉണരാനുള്ള 
ഉത്തേജനം ലഭിക്കൂ. “പ്രെസിഷന്‍ ഫാര്‍മിംഗ്‌' പോലുള്ള നവീന പ 
രിപാടികളും നടപ്പിലാക്കണം. 


2016 മുതല്‍ കീഴ്പോട്ടു പോയ്കൊണ്ടിരിക്കുന്ന വ്യവസായ 
മേഖലയെ പുനരുജ്ജീവിപ്പിക്കേണ്ടതും അടിയന്തിരമായ ആവശ്യ 
മാണ്‌. ഉപമേഖലകള്‍ തിരിച്ചുള്ള സമീപനമാണ്‌ ഇക്കാര്യത്തില്‍ 
അവലംബിക്കേണ്ടത്‌. അതിലൂടെ കയറ്റുമതിയും മെച്ചപ്പെടുത്തേണ്ട 
തുണ്ട്‌. 


1,200,000 


962621 
880077 





1,000,000 





വാഹന വിപണി - റിയല്‍ എസ്റേറ്റ്‌ എന്നീ 


000 


രംഗങ്ങളിലെ പ്രതിസന്ധി രൂക്ഷമാണ്‌. ജി.എസ്‌.ടി. 
നിരക്ക്‌ കുറച്ചാല്‍ മാത്രമേ വാഹന വിപണിക്ക്‌ 
എന്തെങ്കിലും നേട്ടം ഉണ്ടാവുകയുള്ളു. അക്കാര്യം 


ബജറ്റിന്‌ പുറത്താണ്‌. ചില ഉത്തേജക പാക്കേജുകള്‍ 
ഈ മേഖലക്ക്‌ പ്രഖ്യാപിച്ചെങ്കിലും ഫലം കണ്ടില്ല. 
ഈ വര്‍ഷത്തെ ബജറ്റും കൂടുതല്‍ നിര്‍ദേശങ്ങള്‍ 
മുന്നോട്ടു വെക്കുന്നില്ല. റിയല്‍ എസ്റ്റേറ്റ്‌ മേഖലക്ക്‌ 
അനുകൂലമായ ചില നിര്‍ദേശങ്ങള്‍ ഉണ്ട്‌. ഫലപ്രാപ്തി 
യിലെത്തിക്കാനുള്ള നടപടിയാണ്‌ ഇനി ആവശ്യം. 


ടെലികോം പ്രതിസന്ധി, കിട്ടാക്കടം... 


മറ്റൊരു പ്രതിസന്ധിയാണ്‌ ടെലികോം രംഗത്ത്‌ 
സംഭവിച്ചിരിക്കുന്ന തകര്‍ച്ച. ബി.സ്‌.എന്‍.എല്‍ അന്ത്യ 
ശ്വാസം വലിക്കുകയാണ്‌. സ്വകാര്യ മേഖലയിലെ 
കുത്തകക്ക്‌ ഈ രംഗം വഴിമാറി കഴിഞ്ഞു. പന്ത്രണ്ടു 
കമ്പനികള്‍ ഉണ്ടായിരുന്ന ഈ രംഗത്ത്‌ നാലു കമ്പനി 
കളായി കുറഞ്ഞു. അവരിലൊന്നൊഴികെ എല്ലാവ 
രും ചക്രശ്വാസം വലിക്കുകയാണ്‌. അതിനാല്‍ eni 
ജറ്റ്‌ കൂടുതലായി എന്തെങ്കിലും ചെയ്യുമെന്നു പ്ര 
തീക്ഷിക്കുന്നത്‌ മൌഡ്യം ആണ്‌. 


ബാങ്കുകളുടെ കിട്ടാക്കടം 11 ശതമാനത്തിലധികമു 
ണ്ടായിരുന്നത്‌ 9.5 ശതമാനമായി കുറഞ്ഞു. എങ്കിലും 
ഇത്‌ ഉയര്‍ന്ന തോതാണ്‌. ഇതിലും കാര്‍ഷിക മേഖല 
വരുത്തുന്ന പിഴവാണെന്ന ആക്ഷേപം പരക്കെയുണ്ട്‌. 
നിജസ്ഥിതി എന്താണ്‌? ബാങ്കുകളുടെ കിട്ടാക്കടത്തിൽ 
വീഴ്ച വരുത്തുന്നത്‌ വ്യവസായ മേഖലയാണെന്നു 
ചിത്രത്തില്‍ നിന്ന്‌ മനസിലാക്കാം. 








800,000 703967 
20795 m 2016-17 
600,000 
m 2017-18 
400.000 ജ 2018-19 
200,000 
85492 
62.3 8851 





Gross NPA 





Agriculture 





Industry 


ചിശ്രം.2: ബാങ്കുകളുടെ കിട്ടാക്കടം ( കോടിയില്‍ ) 


10 A ഇഫക്ടീവ്‌ ആഡ്കോം മാര്‍ച്ച്‌ 2020 


18 





15.9 


16 








14 





12 





10 














2009-10 


2018- 19 


v Finance 





E Series] 


τ Series2 


2019-20 2020-21 


ചി്രം.3: ബജറ്റിലെ മൊത്ത ചെലവ്‌, ജിഡിപിയുടെ അനുപാതത്തില്‍ (%) 


കിട്ടാക്കടത്തിന്റെ കാര്യത്തില്‍ ബാങ്കുകള്‍ക്ക്‌ മൂലധന 
സഹായം ബജറ്റിനകത്തും പുറത്തും പ്രഖ്യാപിക്കുന്നതിന്റെ 
ചില ഗുണങ്ങള്‍ ഉണ്ട്‌. കൂടിയ രീതിയിലുള്ള “ബാങ്കു NAGA 
ങ്‌” എത്ര കണ്ടു രാജ്യത്തിന്‌ ഗുണം ചെയ്യുമെന്നു കണ്ടറി 
യേണ്ട കാര്യമാണ്‌. 


സാമൂഹൃചെലവ തിരുനക്കര തന്നെ 


സാമൂഹിക മേഖലകള്‍ വീണ്ടും അവഗണിക്കപ്പെടുന്നു. 
ഈ മേഖലകള്‍ക്ക്‌ മാറ്റി വച്ചിരിക്കുന്ന തുക തികച്ചും അപ 
ര്യാപ്തമാണ്‌. വിദ്യാഭ്യാസ - ആരോഗ്യ മേഖലകള്‍ക്കു നിര്‍ 
ദേശങ്ങളുണ്ട; ഉന്നത വിദ്യാഭ്യാസത്തെ പ്രത്യേകിച്ചു പ 
രാമര്‍ശിച്ചിട്ടുണ്ട്‌. അന്താരാഷ്ട നിര്‍ദേശപ്രകാരം, ദേശീയ 
വരുമാനത്തിന്റെ ആറു ശതമാനം വിദ്യാഭ്യാസ 
മേഖലയിലും നാലു ശതമാനം ആരോഗ്യ മേഖലയിലും 
വകയിരുത്തണമെന്ന കാലാകാലങ്ങളായുള്ള വിദഗ്ദ്ധരുടെ 
അഭിപ്രായത്തിനു നാളിതുവരെയും ധനമന്ത്രിമാര്‍ വില 
കലപിച്ചിട്ടില്ല. ഈ ബജറ്റും അതിന്റെ പിന്തുടര്‍ച്ചയാണ്‌. 
ഈ സാഹചര്യത്തില്‍ മാനവിക വികസന സൂചികയില്‍ 
നിലവിലെ മോശമായ സ്ഥാനത്തിന്‌ (129) കാര്യമായ മാറ്റം 
സംഭവിക്കാന്‍ പോകുന്നില്ല. സാക്ഷരതാ, ആയൂര്‍ദൈര്‍ഘ്യം 
എന്നിവ ഉയര്‍ത്തിയാല്‍ മാത്രമേ മാനവ വികസന സൂചി 
കയില്‍ മുന്നോക്കം പോകാന്‍ കഴിയുവെന്ന യാഥാര്‍ഥ്യം 
എന്നാണോ ഭരണാധികാരികള്‍ തിരിച്ചറിയുക? 


അഞ്ചു ലക്ഷം കോടിയും പൊതു ബജറ്റും 


2024 -ല്‍ “അഞ്ചു ലക്ഷം കോടി ഡോളര്‍” സാമ്പത്തിക 
വ്യവസ്ഥയാക്കി ഇന്ത്യയെ മാറ്റുക എന്ന ലക്ഷ്യം ഈ ബ 
ജറ്റിലും ആവര്‍ത്തിച്ചിട്ടുണ്ട. ഇത്‌ സാധ്യമാകണമെങ്കില്‍ 
ഒന്‍പതു മുതല്‍ പത്തു ശതമാനം വരെ രാജ്യം വളരേ 
ണ്ടി വരും. എന്നാല്‍ ഈ വര്‍ഷത്തെ വളര്‍ച്ചാനി 
രക്ക്‌ 4.9 ശതമാനം ആയിരിക്കുമെന്നാണ്‌ ഏറ്റവും 





ഒടുവില്‍ രേഖപ്പെടുത്തുന്നത്‌: വരും വര്‍ഷങ്ങളില്‍ ഈ 
വളര്‍ച്ച അല്‍പ്പം മെച്ചപ്പെടാം എന്നതില്‍ കവിഞ്ഞു ഒന്‍പതു 
ശതമാനം എന്ന ആകര്‍ഷണീയ വളര്‍ച്ച കൈവരിക്കാനുള്ള 
സാധ്യത വളരെ വിരളമാണ്‌. അഞ്ചു ലക്ഷം കോടി 
യെന്ന യാഥാര്‍ഥ്യം സഫലീകരിക്കാനായി സ്വകാര്യ 
മേഖലയുടെ വളര്‍ച്ചയെ ഗണ്യമായി ആശ്രയിക്കേണ്ടിവരുന്നു. 
ഇതിനു കാരണം, പൊതുമേഖല നല്‍കേണ്ട സംഭാവന 
ഇല്ലാതാക്കുന്ന “വിറ്റുതുലക്കല്‍ പദ്ധതി” വിരല്‍ ചൂണ്ടുന്നത്‌ 
സാമ്പത്തിക വളര്‍ച്ചക്ക്‌ പൊതുമേഖലയുടെ സഹായം തേടേ 
ണ്ടതില്ലയെന്നതാണ്‌. 


ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ഓരോ വര്‍ഷം കഴിയുമ്പോഴും 
ബജറ്റിന്റെ പ്രസക്തി തന്നെ നഷ്ട്ടപെടുന്നതായി കാണാന്‍ 
കഴിയുന്നു. ചിത്രം.3 നോക്കുക. 


ദേശിയ വരുമാനത്തിന്റെ 16 ശതമാനത്തോളം ആയിരുന്നു 
ബജറ്റിന്റെ മൊത്തം ചെലവെങ്കില്‍ അത്‌ ശോഷിച്ചു 11 
ശതമാനത്തില്‍ എത്തിയിരിക്കുന്നു. സര്‍ക്കാര്‍ ഒരു “പോലീസ്‌ 
സ്റ്റ്റേറ്റി ലേക്കു സഞ്ചരിക്കുന്നു എന്നതിന്റെ വ്യക്തമായ തെളി 
വാണിത്‌. സര്‍ക്കാരിന്റെ പ്രവര്‍ത്തനങ്ങള്‍ പരമാവധി ചുരുക്കി 
എല്ലാം സ്വകാര്യ വ്യക്തികളെ ഏല്‍പ്പിക്കുന്ന ശ്രമകരമായ 
നീക്കം അടുത്തകാലത്തെ ബജറ്റുകളില്‍ വര്‍ദ്ധിക്കുന്നത്‌ 
ഇതിലേക്കുള്ള ചൂണ്ടുപലക തന്നെ. ഇങ്ങനെ പോയാല്‍ ബ 
ജറ്റവതരണം ഒരു ഓര്‍മ്മക്കുറിപ്പാകുന്ന കാലം വിദൂരമല്ല. ൫ 


ഡോ.മാര്‍ട്ടിന്‍ പാട്രിക്‌ 


റിട്ടയേര്‍ഡ്‌ ഇക്കണോമിക്സ്‌ പ്രൊഫസര്‍, 
സാമ്പത്തിക വിദഗ്ദ്ധന്‍, ടിവി, പ്രതമാധ്യമ 
ങ്ങളില്‍ തുടര്‍ച്ചയായി സാമ്പത്തിക വീക്ഷ 
ണങ്ങള്‍ അവതരിപ്പിച്ചു വരുന്നു. 





A ഇഫെക്ടിവ്‌ ആഡ്കോം | മാര്‍ച്ച്‌ 2020 11 






Quickerala 90628100 


കാര്‍ (Di(quJo 








എന്ത MATMY MSMOZMAIEZESOjJo 645361053: 
WONNI] eae ചെ 


GOLIB app ausemeal2nU 82/0] 





vie 


UICKeralacom 


Kerala's largest online business directory 









Φ 


Customer Care : 04812222222 


mail: support(dquickerala.com 





v Advertising 













Think 
Different 





സെന്നും തിങ്ക ഡീഫ്രതും 


ആഷ്ിളിന്റെ തിങ്ക ഡിഫ്രന്റ എന്ന ആശയം ആഗോളതലത്തില്‍ വലിയമാറങ്ങശക്ക്‌ 
തന്നെ കാരണമായി എന്ന്‌ വിദഗ്ദ്ധര്‍ രേഖപെടുത്തുന്നു. പരസ്യങ്ങള്‍, ആശയങ്ങള്‍, പോ 
സ്ററുകള്‍, കമ്പ്യൂട്ടര്‍ സാങ്കേതിക്ത തുടങ്ങി ഒട്ടനവധി മേഖലകളെ ആഴത്തില്‍ സ്പര്‍ശി 
ക്കാന്‍ ഇതിനുകഴിഞ്ഞു. പരസ്യകാമ്പെയ്നുകളുടെ ആശയരൂപിക്രണത്തെ തിങ്ക ഡിഫ്രറ്‌ 
ഇളക്കി മറിച്ചുവെന്ന്‌ പറയാം. 


വത്യസ്തമായ ഐഡിയകളാണല്ലോ ലോ പ്രഭാഷണങ്ങളില്‍ അദ്ദേഹം ഈ കഥ പരാമര്‍ശിക്കുന്നുണ്ട. 


eg മുന്നോട്ട നയിക്കുന്നത്‌. ο ee NM തന്റെ ആശ്രമം എപ്പോഴും ശിഷ്യന്മാരെക്കൊണ്ടും അന്തേവാസി 
ത്മാവ തന്നെ വൃത്യസതമായ ആശയങ്ങളാണ. ആശ കളെക്കൊണ്ടും നിറഞ്ഞു കവിഞ്ഞിരുന്നതിനാല്‍ ഗുരുവിന്‌ തന്റെ ആശ്രമ 


യരൂപീകരണത്തില്‍ സെന്‍ചിന്താഗതികള്‍ക്ക്‌ വലിയ ത്തില്‍ കൂടുതല്‍ മുറികള്‍ നിര്‍മ്മിക്കേണ്ടതായിവന്നു. 


പാധാന്യമുണ്ട്‌. 
: 35) സംഭാവനകള്‍ നല്‍കി പേരും പെരുമയും നേടാന്‍ ആഗ്രഹിക്കുന്ന പ്രാ 


പ്രശസ്തനായ ഒരു സെന്‍ ഗുരുവുണ്ടായിരുന്നു. ഞ്ചിയേട്ടന്മാര്‍ എല്ലാക്കാലത്തും എല്ലാദേശത്തുമുണ്ട്‌. ഗുരുവിന്‌ ധനസ 
എപ്പോഴും വ്യത്യസ്തവും വിപരീതവുമായ ചിന്താഗതി ഹായം നല്‍കി പേരുണ്ടാക്കാന്‍ ഇവിടെയും ഒരു പ്രാഞ്ചിയേട്ടനെത്തി. 
കള്‍ അദ്ദേഹം പുലര്‍ത്തിയിരുന്നു. അതിനെ സൂചിപ്പി ആശ്രമത്തില്‍ കൂടുതല്‍ മുറികള്‍ പണിയുന്നതിന്‌ വ്യാപാരി ഒരു കിഴി 
ക്കുന്ന ഒരു സെന്‍ കഥയുണ്ട്‌. വ്യത്യസ്തമായ ചിന്താ സ്വര്‍ണ്ണനാണയങ്ങള്‍ സംഭാവന നല്‍കാന്‍ തീരുമാനിച്ചു. അയാള്‍ സ്വര്‍ണ്ണ 
ധാരകളാല്‍ ലോകത്തെ വിസ്മയിപ്പിച്ച ഓഷോയുടെ ക്കിഴി ഗുരുവിന്‌ നല്‍കി. ഗുരു അത്‌ സ്വീകരിച്ചുവെങ്കിലും പ്രതേകിച്ച്‌ 


A ഇഫെക്ടിവ്‌ ആഡ്കോം മാർച്ച്‌ 2020 13 


Advertising v 





F 


! κ 
fi Think different. 





ഒരു മറുപടിയും നല്‍കിയില്ല. വ്യാപാരി അസ്വസ്ഥനായി. കാരണം, 
അയാള്‍ ആഗ്രഹിച്ച ഒരു പ്രതികരണം സെന്‍ഗുരുവില്‍ നിന്നുണ്ടാ 
യില്ല. അയാളുടെ ശരീരഭാഷയില്‍ നിന്നും അത്‌ മനസ്സിലാക്കിയെ 
ങ്കിലും ഗുരു നിസംഗനായി നിന്നു. 


“സഞ്ചിയില്‍ സ്വര്‍ണ്ണനാണയങ്ങളാണ്‌.” 
വ്യാപാരി ഗുരുവിനെ ഓര്‍മ്മിപ്പിച്ചു. 


ഗുരുവിന്‌ വ്യാപാരിയുടെ മനോഗതം മനസ്സിലായി, ഗുരു മറു 
ചോദ്യം ഉന്നയിച്ചു. 


“ഞാന്‍ നന്ദിപറയണമെന്നാണോ നിങ്ങള്‍ പ്രതീക്ഷിക്കു 
ന്നത്‌? 

“അതെ. 

വ്യാപാരി മറുപടി നല്‍കി. 


അതിന്റെയാവശ്യമില്ല. നല്‍കുന്നവനാണ്‌ നന്ദിയുള്ളവനായിരി 
ക്കേണ്ടത്‌. ഗുരു പറഞ്ഞു നിര്‍ത്തി. സെന്‍ മുന്നോട്ട വെയ്ക്കുന്ന 
ഒരു വലിയ തത്വമാണ്‌ ഈ സെന്‍ കഥയിലൂടെ ഓഷോ പഠിപ്പി 
ക്കുന്നത്‌. 

വാങ്ങുന്നയാളിനാണ്‌ നന്ദി വേണ്ടത്‌ എന്ന സര്‍വ്വസാധാര 
ണമായ ആശയത്തെ ഇവിടെ തകര്‍ത്തുതരിപ്പണമാക്കുകയാണ്‌. 
പകരം മുന്നോട്ട വെക്കുന്നതാവട്ടെ അസാധാരണവും വ്യത്യസ്ത 
വുമായ ബദല്‍ ചിന്താഗതിയും. 


നല്‍കുന്നവനാണ്‌ നന്ദിയുള്ളവനായിരിക്കേണ്ടത്‌. 


ഓഷോ പറഞ്ഞുതന്ന മനോഹരമായ ഈ സെന്‍കഥയില്‍ പര 
സ്യകലയുടെ മര്‍മ്മത്തെ സ്പര്‍ശിക്കുന്ന ഒരു സംഗതി ഒളിഞ്ഞിരി 
പുണ്ട്‌ - വ്യത്യസ്തമായി ചിന്തിക്കുക. 


Classifieds 





" 


Event Management 
& Training 


for all creative solutions 


Dream) 
Kottayam 
Ph: 94471 14328, 94959 94328 


\ dreamsettersevents@g mail.cony 





Mughal Palace Building, Collectorate 0.0. 
Sasthri Road extn., Kottayam. 


Ph: 9744993356 


adartktm@gmail.com 











14 A ഇഫെകടിവ്‌ ആഡ്കോം മാര്‍ച്ച്‌ 2020 


Think different. 








CARTS DAY (5 EERTDUT 





Think different 


വ്യത്യസ്തമായി ചിന്തിക്കുക എന്ന ആശയത്തെ ഏറ്റവും 
മനോഹരമായി പരസ്യത്തിലൂടെ പ്രതിഫലിപ്പിച്ച പ്രാന്‍ഡാണ്‌ 
ആപ്പിള്‍. വ്യത്യസ്തമായി ചിന്തിക്കു എന്ന സെന്‍ ആശയത്തെ 
അതിന്റെ മുഴുവന്‍ പകിട്ടോടും ആപ്പിള്‍ സ്വീകരിച്ചു. 


1997 ലാണ്‌ തിങ്ക ഡിര്ഥന്റ എന്ന പ്രശസ്തമായ ഈ ടാഗ്‌ 
ലൈന്‍ ലോഞ്ച്‌ ചെയ്തത്‌. ഈ കാമ്പെയ്നിലൂടെ ആപ്പിള്‍ ഒരു 
ലോക[്രാന്‍ഡായി മാറി. ആപ്പിളിന്റെ തിങ്ക ഡിഫ്രഥന്റ എന്ന 
ആശയത്തിനു പിന്നിലെ യഥാര്‍ത്ഥ പ്രേരകശക്തി ആപ്പിളിന്റെ 
ഉപജ്ഞാതാവായ സ്റ്റീവ്‌ ജോബ്സ്‌ തന്നെ. പ്രശസ്തമായ 
ഈ ആപ്പിള്‍ പരസ്യകാമ്പെയ്നു പിന്നില്‍ പ്രവര്‍ത്തിച്ച റോബ്‌ 
സില്‍റ്റാനന്‍ (Rob Siltanen) തന്റെ അനുഭവങ്ങള്‍ എഴുതി 
യിട്ടുണ്ട്‌. ടി.ബി.ഡബ്ദ്യു.എ/ചിയാറ്റ്‌ /േ (TBWA/Chiat/Day) 
ഏജന്‍സിയാണ്‌ ഈ കാമ്പെയ്ന്‌ രൂപം നല്‍കിയതെന്ന്‌ 
അദ്ദേഹം രേഖപ്പെടുത്തുന്നു. 

ആപ്പിളിന്റെ തിങ്ക ഡിഗ്ഥരന്റ്‌ എന്ന ആശയം ആഗോളതല 
ത്തില്‍ വലിയ മാറ്റങ്ങള്‍ക്ക്‌ തന്നെ കാരണമായി എന്ന്‌ വിദഗ്ധര്‍ 
രേഖപ്പെടുത്തുന്നു. പരസ്യങ്ങള്‍, ആശയങ്ങള്‍, പോസ്റ്റ 
റുകള്‍, കമ്പ്യൂട്ടര്‍ സാങ്കേതികത തുടങ്ങി ഒട്ടനവധി മേഖല 
കളെ ആഴത്തില്‍ സ്പര്‍ശിക്കാന്‍ ഇതിനുകഴിഞ്ഞു. പരസ്യകാ 
മ്വെയ്നുകളുടെ ആശയരൂപീകരണത്തെ തിങ്ക ഡിഗ്ഥന്റ്‌ ഇളക്കി 
മറിച്ചുവെന്ന്‌ പറയാം. 


ആഗോള്രബാന്‍ഡായ നൈക്കിയുടെ വിപണന 
തന്ത്രമാണ്‌ സ്റ്റീവിനെ ആകര്‍ഷിച്ചത്‌. നൈക്കി എപ്പോഴും 
സ്വന്തം ഉല്പന്നങ്ങളെക്കുറിച്ച്‌ വാചകമടിക്കാറില്ല, 
തങ്ങള്‍ എങ്ങനെ ടോപ്‌ ്രാന്‍ഡായി നില്‍ക്കുന്നു, 
ഈ സ്ട്രാറ്റജിയാണ്‌ തിങ്ക ഡിഫ്രന്റിന്റെ പ്രചോദനം. 


The more you read, the more you will know. 
The more that you learn, the more places 
you'll go 

- Dr. Seuss 


The greatest gift is a passion for reading 
- Elizabeth Hardwick 


v Advertising 





Think different is an advertising slogan used from 1997 to 2002 by Apple Computer, Inc., now named Apple, Inc. The campaign was 
created by the Los Angeles office of advertising agency TBWA\Chiat\Day. The slogan has been widely taken as a response to IBM's slogan 
"Think." It was used in a television advertisement, several print advertisements, and several TV promos for Apple products. 


Rob Siltanen, an ad executive who worked at TBWA/Chiat/Day, the agency that created Apple's "Think Different" campaign, has decided 
to set the creation story record straight for the famed ads, coming out with his full account in Forbes. 


"Think Different" which launched in 1997. This slogan changed the way we see campaigns, ads, posters and of course the way we 
see computers and technology. Although it's not grammatically correct, as the word "think" needs a following adverb, Jobs persisted on 
the adjective "different" stating that "Think Differently" would be a misunderstanding. 


What's the origin of the phrase 'The (most) unkindest cut of all'? 


English teachers would probably put a red line through any schoolchild's text that included the 'most unkindest'. That Del Boy-sounding 
phrase would be corrected to 'most unkind' or just 'unkindest.. Shakespeare rose far above the concerns of spelling and grammar. As was 
the manner at the time, he wasn't even interested enough in spelling to be consistent in the spelling of his own name. 


Jobs explained. "Remember, Nike sells a commodity. In their ads, they don't ever talk about their products. What does Nike do? They 
honor great athletes and they honor great athletics. That's who they are, that's what they are about." 


He wanted to do the same for Apple's brand. "The way to do that is not to talk about speeds and feeds. It's not to talk about MIPS and 
megahertz, it's not to talk about why we're better than Windows," Jobs said. 





ല്ല. 


തിങ്ക ഡിഫ്രന്റ്‌ ഗ്രാമര്‍ പണ്ഡിതന്മാരെ അല്പം അത്‌ മഹാവിസ്മയമായി. 
വിഷമിപ്പിക്കുന്ന ഒരു സംഭവമാണെന്ന്‌ ചൂണ്ടിക്കാട്ടുന്ന പരസ്യ വ്യാകരണവും ചില വൈയാകരണപടുക്കളും 
വരുമുണ്ട്‌. തിങ്ക എന്ന പദത്തിനു ശേഷം ഡിരഫന്റലി 
എന്ന അഡ്വെര്‍ബ്‌ (adverb) ആണ്‌ വേണ്ടത്‌ എന്ന 
അഭിപ്രായത്തോട്‌ സ്റ്റീവിന്‌ വിയോജിപ്പായിരുന്നു. 
തിങ്കിനു ശേഷം Wlan എന്ന അഡ്ജെക്ടീവ (adjec- 
tive) മതി എന്ന്‌ അദ്ദേഹം നിര്‍ദ്ദേശിച്ചു. 


Desi combo 


ഹ്‌ Just do it. 





പരസ്യവും വ്യാകരണവും എന്നും ഏറ്റുമുട്ടുന്ന ഒരു മേഖലയാണ്‌. 
ഇവിടെ ചില വൈയാകരണപടുക്കന്മാര്‍ മറന്നുപോകുന്ന ഒരു 
സുപ്രധാനപാഠമുണ്ട്‌. പരസ്യങ്ങളിലൂടെ ലക്ഷ്യമിടുന്നത്‌ വില്‍പ്പ 
നയാണ്‌. വ്യാകരണനിയമങ്ങളെ മറി കടന്ന്‌ പോകുമ്പോള്‍ പരസ്യം കൂ 
ടുതല്‍ ഇഫക്ടീവാകുന്നുവെന്ന്‌ പറയാം. ആപ്പിളിന്റെ സ്റ്റീവ്‌ ജോബ്സിന്‌ 

വില്യം ഷേക്സ്പിയറിന്റെ പ്രശസ്തമായ ജൂലിയ ഇത്‌ നന്നായറിയാമായിരുന്നു. ൭ 
സ്‌ സീസര്‍ എന്ന നാടകത്തിലെ ഈ പ്രശസ്തമായ 
പ്രയോഗം ഇവിടെ രേഖപ്പെടുത്തുന്നു: മാര്‍ക്ക്‌ ആന്റ 
ണിയുടെ പ്രശസ്തമായ പ്രസംഗത്തിലെ വരികള്‍: 

This was the most unkindest cut of all 
കെ.ആര്‍. മോഹന്‍ദാസ്‌ 


വിടെ 'most unkind', എന്നോ അലെങ്കില്‍ വെറ 
2 o9 au io കോപ്പിറൈറ്റര്‍ 


'unkindest' എന്നതാണ്‌ വ്യാകരണപടുക്കന്മാരുടെ ശരി. 


പക്ഷേ, വില്യം ഷേക്‌സ്പിയര്‍ റൂള്‍സ്‌ തെറ്റിച്ചപ്പോള്‍ mohanmenon999@gmail.com 





A ഇഫക്ടീവ്‌ ആഡ്കോം | മാര്‍ച്ച്‌ 2020 15 


Point of view Y 





i Apto 
à; -ᾱ 
γω Adal water te Ehe mage gaudet 


| 
= 


൮൪0101): MMA 


A 


| | E 





"gi | 1 r വ്‌ 


പ്രതത്തിലെ ചില പരസ്യങ്ങള്‍ കാണുമ്പോള്‍ പലരക്കും കലിയിളകാറുണ്ട്‌. ഞങ്ങള്‍ പരസ്യം കാണാനല്ല പ 
ത്രം വരുത്തുന്നതെന്നാണ്‌ അവരുടെ ഭാഷ്യം. ഏഴോ -എട്ടൊ രൂപ കൊടുത്ത്‌ വാങ്ങിക്കുന്ന പ്രതം, ഒരു 
പുസ്തക രുപത്തില്‍ ഒന്ന്‌ മടക്കി നോക്കിയാല്‍ സത്യത്തില്‍ 100 - 120 ലെറെ പേജുകള്‍ കാണും. 
അതുപോലൊരു ബുക്ക്‌ 1 50 - 200 രൂപ കൊടുത്താണ്‌ നാം കടയില്‍ MIM വാങ്ങിക്കുന്നതെന്ന സത്യം 
തിരിച്ചറിയുന്നത്‌ വഴി കുറ്റം കാണുന്നവര്‍ക്ക്‌ ഒരു മനസ്തമാധാനമുണ്ടാകും. 


16 


വീര്‍ംസ്യത്തെ പഴി ചാരുന്ന കാലഘട്ട 
ത്തിലൂടെ നാം ഒരു പാട്‌ സഞ്ചരിച്ചു 
പോന്നു. പണ്ടൊക്കെ നാം തമാശ കലര്‍ന്ന 
പരസ്യം ചെയ്താല്‍ അത്‌ ജനങ്ങള്‍ സ്വീകരി 
ക്കാത്ത ഒരു കാലമുണ്ടായിരുന്നു. അതു 
കൊണ്ട്‌ തന്നെ ഒരു മാറ്റത്തിനായി പോലും 
പലരും അന്നൊക്കെ തുനിയാറില്ലായിരുന്നു. 
കണ്ടു മടുത്ത പരസ്യ ചിത്രങ്ങളാണെങ്കില്‍ 
പോലും അത്‌ അതെപടി വിണ്ടും അനു 
കരിച്ചു കൊണ്ട്‌ പരസ്യചിത്രങ്ങള്‍ നിര്‍മ്മി 
ക്കുന്നത്‌ ഒരു സ്ഥിരം കാഴ്ചയായിരുന്നു 
അന്നൊക്കെ. പരസ്യ കലാരംഗത്ത്‌ ഒരു പുതുമ 
കണ്ടെത്താനാവാതെ അധ:പതിച്ച കാലവും 
അന്ന്‌ തന്നെയായിരുന്നു. ആചിന്താഗതിയില്‍ 


A ഇഫെക്ടിവ്‌ ആഡ്കോം | മാര്‍ച്ച്‌ 2020 


നിന്നെല്ലാം പരസ്യ കമ്പനികളും, നിര്‍മ്മാതാക്കളും, 
ഉപഭോക്താക്കളും, ഇന്ന്‌ ഏറെ മാറിയിരിക്കുന്നു. അനു 


യോജ്യമായ ഒരു കഥാതന്തു കണ്ടെത്താനും അവ നിര്‍മ്മി 
ക്കാനും വന്‍ ബിസിനസ്സുകാരും പരസ്യ കമ്പനികളും 
തയ്യാറാകുന്നതോടൊപ്പം അവ ജനങ്ങള്‍ ഇന്ന്‌ ഏറെ 
സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്‌. പരസ്യം ചെയ്തിട്ടൊ 
ന്നും ഒരു കാര്യവുമില്ലെന്ന തോന്നലില്‍ നിന്നും മാറ്റ 
മുണ്ടായിട്ടുണ്ട്‌. 10 സെക്കന്റില്‍ കഥ പറയുന്ന ഒരുപാട 
നല്ല പരസ്യ ചിത്രങ്ങള്‍ നിര്‍മ്മിക്കപ്പെട്ടിട്ടുണ്ടിവിടെ. അവ 
ഇന്നും പലരും ഓര്‍ത്തിരിക്കുന്നുമുണ്ട്‌. 


ദൃശ്യമാധ്യമങ്ങളിലൂടെ പരസ്യങ്ങള്‍ കണ്ട്‌ അസ്വസ്ഥ 
രാകുന്നവര്‍ കുറവാണ്‌. പരസ്യ ചിത്രങ്ങള്‍ കാണാന്‍ വളരെ 
താല്പര്യമുള്ള ഒരു പാട്‌ പേരുണ്ട്‌ കേരളത്തില്‍. എന്നാല്‍, 
അവര്‍ വളരെയെറെ ഇഷ്ടപ്പെട്ട കണ്ട്‌ കൊണ്ടിരിക്കുന്ന പ 


രിപാടികള്‍ക്കിടയില്‍ സ്ഥാനത്തും അസ്ഥാനത്തും, 
കുറെയധികം പരസ്യങ്ങള്‍ കയറി വരുന്നതാണ്‌ പ 
ലരെയും ഇന്ന്‌ അസ്വസ്ഥരാക്കുന്നത്‌. അല്ലാതെ പ 
രസ്യത്തെ ജനം വെറുക്കുന്നതു കൊണ്ടൊന്നുമല്ല. 


10, 20, 30, 60 സെക്കന്റോ, ഒന്നെകാല്‍ മിനിറ്റ്‌ 
തീയറ്റര്‍ ആഡൊ മറ്റും ഉണ്ടാക്കുന്നത്‌, ഒരു മുഴുനീള 
സിനിമ ചെയ്യുന്ന ഗൌരവത്തോടെയാണ്‌. വളരെ 
തന്മയത്തോടെയാണ്‌ സാങ്കേതിക വിദഗ്ദ്ധര്‍ അവ 
ചിട്ടപ്പെടുത്തുന്നതും. 

ഒരു സിനിമക്ക്‌ വേണ്ടി പ്രവര്‍ത്തിക്കുന്ന അതെ 
കൂട്ടായ്മതന്നെ വേണം ഒരു പരസ്യചിത്രം നിര്‍മ്മിക്കാന്‍. 
അതിലേറെ കഴിവും വേഗതയും അഭിനയ മികവും 
കാണിക്കേണ്ടതുണ്ട്‌ ഒരു പരസ്യ ചിത്രത്തില്‍ അഭിന 
യിക്കാന്‍. ചുരുങ്ങിയ സമയത്തില്‍ ഏറെ ഭാവാഭിന 
യത്താല്‍ ഉല്‍പ്പന്നങ്ങളുടെ മഹിമ ഉള്‍കൊണ്ടും, 
പ്രകടിപ്പിച്ചും ജനങ്ങളില്‍ എത്തിക്കാന്‍, അഭിന 
Ole} ഫലിപ്പിക്കാന്‍, കഴിവുള്ള ഒരുപാട പേരുണ്ട്‌, 
ഈ മേഖലയില്‍. ചെറുതും വലുതുമായ പരസ്യ 
ചിത്രങ്ങള്‍ വ്യത്യസ്ഥ ദൃശ്യമാധ്യമങ്ങളിലൂടെ പ്രദര്‍ശി 
പ്പിച്ചപ്പോഴെല്ലാം തന്നെ എന്നെ ഏറെ അത്ഭുത 
പ്പെടുത്തിയ പല പരസ്യങ്ങളും കണ്‍മുന്നിലൂടെ 
കടന്നു പോയിട്ടുണ്ട്‌. സിനിമയില്‍ ഒരിക്കല്‍ പോലും 
കണ്ടെത്താനാവാത്ത ഭാവ ഭേദ പ്രകടനങ്ങളുമായി 
10 സെക്കന്റ്‌ പരസ്യ ചിത്രങ്ങളില്‍ ഒരുപാട്‌ പേര്‍ 
അഭിനയിച്ച തകര്‍ത്തിട്ടുണ്ട്‌. ആ അഭിനയ ചാതുരി 
തന്നെയാണ്‌ പലരെയും ഇന്ന്‌ സിനിമ ലോകത്തേക്ക്‌ 
എത്തിച്ചതും, പ്രത്യേകിച്ച സ്ത്രീകഥാപാത്രങ്ങളെ. പല 
സംവിധായകന്മാരും, അഭിനേതാക്കളും അവരുടെ കഴി 
വ്‌ തെളിയിച്ചത്‌ പരസ്യ ചിത്രങ്ങളിലൂടെയാണ്‌. അതു 
വഴിയാണ്‌ ഇഷ്ടപ്പെട്ട ഏറെ ജനസ്വാധീനമുള്ള സിനിമ 
ലോകം അവര്‍ ഇന്ന്‌ കീഴടക്കിയിരിക്കുന്നതും. 


നിര്‍മ്മാതാവിന്റെ കാര്യത്തിലായാലും സംവിധായ 
കന്റെ കാര്യത്തിലായാലും ഉല്‍പ്പന്നങ്ങളുടെ നേട്ടത്തി 
ലും ഗുണമേന്മയിലും അതിന്റെ പ്രചരണത്തിലും പ 
രസ്യ ചിത്രങ്ങള്‍ വഹിക്കുന്ന പങ്ക ഏറെ വലുതാണ്‌ 
അത്‌ വെറുതെ അങ്ങിനെ തള്ളി കളയാവതുമല്ല. 
1980-90 കാലഘട്ടങ്ങള്‍ ഗള്‍ഫില്‍ നിന്നും ലക്ഷങ്ങള്‍ 
മുടക്കി വാങ്ങി കഷ്ടപ്പെട്ട, വലിച്ചും, ചുമന്നും, 
കസ്റ്റംസുകാരുടെ പഴി കേട്ടും വന്‍ തുക ഡൂട്ടിയടച്ചും 
സാധനങ്ങള്‍ വാങ്ങി കൊണ്ട്‌ വരുന്നത്‌ പിന്നീടങ്ങ്‌ 
നിലച്ചു പോയി. അതിന്‌ കാരണം ഗള്‍ഫ്‌ നാടുകളി 
ലിരുന്ന്‌ ദൃശ്യമാധ്യമങ്ങളിലൂടെ പരസ്യങ്ങള്‍ കാണാന്‍ 
സാധിച്ചതും, ഇന്ത്യന്‍ ഉല്‍പ്പന്നങ്ങളുടെ ഗുണ 
മേന്മയറിയാന്‍ സഹായിച്ചതുമാണ്‌. പരസ്യ ചിത്ര 
ങ്ങളുടെ സ്വാധീനം കൊണ്ട്‌ പ്രവാസികളില്‍ ഉണ്ടാക്കിയ 
മാറ്റം ചെറുതൊന്നുമല്ല. അതോടെയാണ്‌ പ്രവാസി 
കള്‍ക്ക്‌ ഇന്ത്യന്‍ ഉല്‍പ്പന്നങ്ങളെക്കുറിച്ച്‌ ഒരു തിരിച്ചറിവു 
ണ്ടായതും. 

അങ്ങിനെ നാം മലയാളികള്‍ കൊടും ചുടും കൊണ്ട്‌ 
മണലാരണ്യത്തില്‍ നിന്ന്‌ ഉണ്ടാക്കിയിരുന്ന പണം ബാ 
ങ്കുകള്‍ വഴി കേരളത്തില്‍ വന്നെത്താനും തുടങ്ങി. അതു 
കൊണ്ടുണ്ടായ ബാങ്കുകളുടെ വന്‍ നേട്ടം പെട്ടെന്നൊ 
ന്നും ഇന്ന്‌ തിട്ടപ്പെടുത്താവതല്ല. വര്‍ഷത്തില്‍ 80,000 
കോടി രൂപ വരെ എത്തി ചേര്‍ന്ന ബാങ്കുകള്‍ 
കേരളത്തിലുണ്ടായിരുവെന്നാണ്‌ പറയപ്പെടുന്നത്‌. 


ഗള്‍ഫിന്റെ 5 ലക്ഷം ദിര്‍ഹം ഇവിടെയെത്തുമ്പോള്‍ 
100 ലക്ഷം രൂപയാകുമെന്നത്‌ എത്ര പേര്‍ക്കറിയാം. 
കൂടാതെ, പരസ്യം കണ്ടറിഞ്ഞ്‌ ഇന്ത്യന്‍ ഉല്‍പ്പന്നങ്ങള്‍ 
ഇവിടെ വന്ന്‌ വാങ്ങിക്കുമ്പോള്‍ ഇവിടുത്തെ മാര്‍ക്ക 


v Point of view 





റ്റില്‍ എത്തിപ്പെടുന്ന തുകയുടെ അവകാശം പരസ്യ കമ്പനി 
ക്കാര്‍ക്കുള്ളതാണെന്ന്‌ പറയേണ്ടി വരും. അത്‌ വിശ്വസിക്കാന്‍ പ 
ലര്‍ക്കും ഒരുപാട പ്രയാസം കാണും. അത്‌ തീര്‍ച്ചയാണ്‌. എന്ത്‌ 
പരസ്യം? എന്ന്‌ ചൊല്ലി, പരസ്യത്തെ തള്ളി പറയുന്നവര്‍ പ 
രസ്യം ഒരു വിനയായി കാണുന്നവര്‍, ഇവയൊക്കെ ഒന്ന്‌ ചേര്‍ത്ത്‌ 
വായിക്കേണ്ടതാണ്‌. 


ഇത്രയും ഗുണഗണങ്ങള്‍ പരസ്യങ്ങള്‍ വഴി ഉണ്ടായിട്ടും, പ 
ര്രത്തിലെ ചില പരസ്യങ്ങള്‍ കാണുമ്പോള്‍ പലര്‍ക്കും കലിയിള 
കാറുണ്ട്‌. ഞങ്ങള്‍ പരസ്യം കാണാനല്ല പ്രതം വരുത്തുന്നതെന്നാണ്‌ 
അവരുടെ ഭാഷ്യം. ഏഴോ - എട്ടോ രൂപ കൊടുത്ത്‌ വാങ്ങിക്കുന്ന 
പ്രതം, ഒരു പുസ്തക രൂപത്തില്‍ ഒന്ന്‌ മടക്കി നോക്കിയാല്‍ 
സത്യത്തില്‍ 100 - 120 ലെറെ പേജുകള്‍ കാണും. അതുപോലൊരു 
ബുക്ക്‌ 150 - 200 രൂപ കൊടുത്താണ്‌ നാം കടയില്‍ നിന്ന്‌ 
വാങ്ങിക്കുന്നതെന്ന സത്യം തിരിച്ചറിയുന്നത്‌ വഴി കുറ്റം കാണുന്ന 
വര്‍ക്ക്‌ ഒരു മനസ്സമാധാനമുണ്ടാകും. 


മനുഷ്യരെ ബുദ്ധിമുടിച്ചു കൊണ്ട്‌ (ടാഫിക്‌ സിഗ്നലുകളില്‍ 
വെക്കുന്ന പരസ്യങ്ങളിലേക്ക്‌ ജനങ്ങള്‍ നോക്കുകയില്ലെന്ന്‌ 
മാതമല്ല, അങ്ങിനെയുള്ള പരസ്യങ്ങളെയും 
ഉഅഷന്നങ്ങളെയും മനസ്സുകൊണ്ട്‌ ജനം വെറുക്കുകയും 
ചെയ്യും. നല്ല പരസ്യങ്ങള്‍ക്കെ മാരക്കറ്റിത നിലനില്‍ 
പാള്ളവെന്നും ഇത്തരുണത്തില്‍ നാം ചേര്‍ത്ത്‌ വായിക്കേ 
ണ്ടതുമാണ്‌. 


പരസ്യത്തെ പഴി പറയുന്നവരേ, നിങ്ങള്‍ ഇവയൊക്കെ 
ഇടക്കിടെ ഒന്ന്‌ ചിന്തിക്കേണ്ടതുണ്ട്‌. കോടികള്‍ മുടക്കി ഉണ്ടാ 
ക്കുന്ന ഉല്‍പ്പന്നങ്ങള്‍ക്ക്‌ കോടികള്‍ മുടക്കി പരസ്യം ചെയ്താല്‍ 
ജനങ്ങള്‍ വാങ്ങിക്കണമെന്നൊന്നുമില്ല.. ആ ഉല്‍പ്പന്നം ഏറെ 
നന്നായിരിക്കണമെന്നുമുണ്ട്‌. അപ്പോഴാണ്‌ ഉല്‍പ്പന്നത്തിന്റെ 
മഹിമയും, പൊലിമയും പ്രകീര്‍ത്തിക്കപ്പെടുന്നതും. എത്ര പണം 
പരസ്യത്തിന്‌ മുടക്കിയാലും സോപ്പ്‌ തേക്കുമ്പോള്‍ ദേഹം 
ചൊറിയുന്നതാണെങ്കില്‍ ആരും തന്നെ അത്‌ ഉപയോഗിക്കില്ലെന്ന 
കാര്യം ആരെയും പറഞ്ഞ്‌ മനസ്സിലാക്കേണ്ടതില്ലല്ലൊ! 


പരസ്യ പ്രവര്‍ത്തനങ്ങള്‍ കാണുമ്പോഴും അന്ധാളിക്കുന്നവരുണ്ട; 
തെറ്റിദ്ധരിക്കുന്നവരുണ്ട്‌. ഈ ചിലവാക്കുന്ന പണമ്രതയും നമ്മില്‍ 
നിന്ന്‌, പ്രത്യേകിച്ച്‌ ഉപഭോക്താവില്‍ നിന്നല്ലെ ഈടാക്കുന്നതെന്ന്‌ 
ചിന്തിക്കുന്നവരുമുണ്ട്‌. 


ഉദാഹരണമായി ഒരു സോപ്പിന്റെ കാര്യം തന്നെയെടുക്കാം. 
ലക്ഷണക്കണക്കിന്‌ സോപ്പുകള്‍ നക്ഷത്ര ഹോട്ടലുകളടക്കം 
വിവിധ മേഖലകളില്‍ വിറ്റഴിക്കുന്ന വന്‍കിട കമ്പനികളുടെ 
നല്ല നിലവാരമുള്ള പരസ്യങ്ങളാണ്‌ നമ്മെ ആ ഒരു നല്ല 
ഉല്‍പ്പന്നത്തിലേക്ക്‌ എത്തിക്കുന്നതും അത്‌ നാം ഉപയോഗിക്കുന്ന 
തും. ടി വി പരസ്യങ്ങള്‍, 70 MM തീയറ്റര്‍ പരസ്യങ്ങള്‍, വൈഡ്‌ 
സ്ക്രീന്‍ പബ്ലിസിറ്റി, കൂറ്റന്‍ ഹോര്‍ഡിങ്ങ്‌, എന്നിവയെല്ലാം 
അതില്‍പ്പെടും. തരം താഴന്ന പരസ്യ പ്രവര്‍ത്തനങ്ങള്‍ ഏതു 
മാകട്ടെ, ആ പരസ്യ പ്രചരണങ്ങളില്‍ നിന്നുള്ളവ ഏതായാലും 
വാങ്ങിക്കാന്‍ പൊതുവെ ജനങ്ങള്‍ക്ക്‌ മടിയാണ്‌. അതിനൊന്നും 
ഗുണനിലവാരമുണ്ടാകില്ലെന്നുള്ളതും സത്യമാണ്‌. മനുഷ്യരെ 
ബുദ്ധിമുട്ടിച്ച കൊണ്ട്‌ ട്രാഫിക്‌ സിഗ്നലുകളില്‍ വെക്കുന്ന പ 
രസ്യങ്ങളിലേക്ക്‌ ജനങ്ങള്‍ നോക്കുകയില്ലെന്ന്‌ മാത്രമല്ല, അങ്ങിനെ 
യുള്ള പരസ്യങ്ങളെയും ഉല്‍പ്പന്നങ്ങളെയും മനസ്സുകൊണ്ട്‌ ജനം 
വെറുക്കുകയും ചെയ്യും. നല്ല പരസ്യങ്ങള്‍ക്കെ മാര്‍ക്കറ്റില്‍ നിലനില്‍ 
പുള്ളുവെന്നും ഇത്തരുണത്തില്‍ നാം ചേര്‍ത്ത്‌ വായിക്കേ 
ണ്ടതുമാണ്‌. 


A ഇഫെകടിവ്‌ ആഡ്കോം | മാര്‍ച്ച്‌ 2020 17 


Point of view v 








Share your photograph on instagram with tag 
#letssmileadcom #effectiveadcommagazine 
Photographs of 10 lucky winners will be 
published in Effective Adcom modeling page. 
Mail your photographs and contact details to us 


[IM] effectiveadcom@gmail.com 


effectiveadcom 


18 


ADCOM 


THE FIRST ADVERTISING & MARKETING MAGAZINE IN MALAYALAM 


മുന്‍വശത്ത്‌ മാലിന്യം നിറഞ്ഞ്‌ കിടക്കുന്ന 
ഹോട്ടലില്‍ നിന്ന്‌ ഭക്ഷണം കഴിക്കുന്നവര്‍ 
വിരളമായിരിക്കും. പരസ്യ പ്രചരണങ്ങളിലൂടെ 
ജനങ്ങള്‍ക്ക്‌ നല്ല ഭക്ഷണം നല്‍കുന്ന ഹോട്ട 
ലുകള്‍ക്ക്‌ മുന്നില്‍ കുറെ നല്ല ആഡംബര കാ 
റുകള്‍ പാര്‍ക്ക്‌ ചെയ്തിട്ടുണ്ടെങ്കില്‍, അങ്ങിനെ 
യുള്ള ഹോട്ടലുകള്‍ കാണുമ്പോള്‍, അവിടെ പി 
ന്നെയും കാറുകള്‍ തുരുതുരാ വന്നെത്തുന്നത്‌ പ 
രസ്യ പ്രചരണം കൊണ്ടും നല്ല ഭക്ഷണം നല്‍ 
കുന്നുവെന്ന തിരിച്ചറിവുകൊണ്ടുമാണ്‌. 


വന്‍കിട കമ്പനികള്‍ക്ക്‌ അവരുടെ ബഡ്ജ 
റ്റില്‍ ഒതുക്കി തീര്‍ക്കാനാവുന്നതാണ്‌ പരസ്യ 
ചിലവുകള്രതയും. കാരണം അവരുടെ വിറ്റുവ 
രവ്‌ അത്രകണ്ട്‌ വലുതാണ്‌. വരുമാനത്തില്‍ 
ഒരു ചെറു തുക മാത്രമെ അവര്‍ക്ക്‌ അതിനായി 
വേണ്ടി വരുന്നുള്ളൂ. ചെറുകിടക്കാര്‍, പണമില്ലാത്ത 
വര്‍, പരസ്യം ചെയ്താല്‍ സാമ്പത്തിക ബാദ്ധ്യത 
തീര്‍ക്കാന്‍ നിലവാരമില്ലാത്ത ഉല്‍പ്പന്നങ്ങള്‍ 
നല്‍കിയും തൂക്കത്തിലും എണ്ണത്തിലും കു 
റവ്‌ വരുത്തി വില്‍ക്കേണ്ടി വരുന്ന സ്ഥിരം 
കാഴ്ച്ചയാണ്‌ നാം പലയിടങ്ങളിലും കണ്ട്‌ വരു 
ന്നത്‌. തരം താഴ്‌ന്ന നിലവാരമില്ലാത്ത ഉല്‍പ്പന്ന 
ങ്ങള്‍ ഉണ്ടാക്കി നഷ്ടം നികത്താന്‍ അവര്‍ 
കുറുക്കുവഴികള്‍ കണ്ടെത്തുന്നു. അധികാരികള്‍ 
അവ കണ്ട്‌ കണ്ണടക്കുകയും ചെയ്യുന്നു. 


eFFECTIVE 





in effective-adcom 


A ഇഫെക്ടീവ്‌ ആഡ്കോം | മാര്‍ച്ച്‌ 2020 


നല്ല നിലവാരമുള്ള പരസ്യ പ്രവര്‍ത്തനങ്ങളി 
ലൂടെ ബിസിനസ്സ്‌ മെച്ചപ്പെടുന്നതും, മാറ്റങ്ങള്‍ ഉണ്ടാ 
വുന്നതും വന്‍ വില്‍പ്പന നടക്കുന്നതും എപ്പോഴും 
ഗുണനിലവാരം നിലനിര്‍ത്തുന്നതു കൊണ്ടാണെന്ന 
തില്‍ ഒരു എതിര്‍ അഭിപ്രായം ഉണ്ടാകാനിടയില്ല. 
ഒപ്പം ഉല്‍പ്പന്നങ്ങളുടെ ഗുണമേന്മ കണ്ടെത്തേണ്ട 
തില്‍ അധികാരികളുടെ പങ്കും ഏറെ വലുതാണ്‌. കോ 
ടികൾ മുടക്കുന്നവര്‍ ഉല്‍പ്പന്നങ്ങളുടെ നിലവാരം 
കുറച്ച്‌ കൊണ്ട്‌ വരാന്‍ ശ്രമിക്കുക പതിവില്ല. അവര്‍ക്ക്‌ 
നിയന്ത്രിക്കാനാവാത്ത വിധം ഏറെ ദോഷങ്ങളെ 
അതുകൊണ്ട്‌ ഉണ്ടാകു. 

സര്‍ക്കാര്‍ നിബന്ധനകള്‍ അനുസരിച്ചുളള യാതൊരു 
വിധ നിര്‍മ്മാണ സനകര്യമില്ലാത്തവരും മാര്‍ക്കറ്റില്‍ 
പിടിച്ച്‌ നില്‍ക്കാന്‍ ശ്രമിക്കുന്നവരുമാണ്‌ തരം താഴ്ന്ന 
കളികളില്‍ ചെന്നെത്തുന്നത്‌. ഉല്‍പ്പന്നങ്ങള്‍ തെറ്റായ 
രീതിയിലാണ്‌ അവര്‍ വിറ്റഴിക്കുന്നതും. ഉല്‍പ്പന്നങ്ങളുടെ 
നിലവാരം കുറക്കാന്‍ തുന്നിഞ്ഞിറങ്ങുന്നതും അവരാണ്‌. 
അവ അധികാരികള്‍ കണ്ടെത്തേണ്ടതുണ്ട്‌. 


അതുമായി പരസ്യചിത്രങ്ങള്‍ക്ക്‌ യാതൊരു ബന്ധ 
വുമില്ല. ഇങ്ങനെയുള്ളവര്‍ പരസ്യം ചെയ്താലും 
ജനങ്ങള്‍ അത്‌ സ്വീകരിച്ചു കൊള്ളണമെന്നില്ല. ജന 
ങ്ങളെ മണ്ടന്മാരാക്കാനും അവര്‍ക്കാവില്ല. 


ഉല്‍പ്പന്നങ്ങളുടെ നിലവാരം നിലനിര്‍ത്തി നന്മയുള്ള 
സന്ദേശങ്ങളോടെ, യഥാര്‍ത്ഥ്യങ്ങള്‍ ഉള്‍ക്കൊണ്ട്‌ പ 
OMS ചിര്രം നിര്‍മ്മിക്കാനും അവ പ്രദര്‍ശിപ്പിക്കാനും 


Εαι.μ[μ]πέ ομως EFFECTIVE 


mobi mad mr Ἡ ατα "πε - Haulin Cais sind um 





v Point of View 





ഇവിടെ നിയമ വ്യവസ്ഥകളുണ്ട്‌. അതനുസരിച്ചാണ്‌ ഗുണം ചെയ്യുമ്പോള്‍, ജനങ്ങള്‍ക്കും അതു 
പരസ്യങ്ങള്‍ അധികവും പ്രത, ദൃശ്യ, ശ്രവ്യ മാധ്യമ കൊണ്ട്‌ നേട്ടമുണ്ടാക്കുമ്പോള്‍, ഈ മേഖലയെ 
ങ്ങള്‍ വഴി പുറത്തിറക്കേണ്ടതും. പരസ്യ കമ്പനി പാടെ അങ്ങിനെ പഴി പറയുന്നതില്‍ ഒരു 
കള്‍ക്ക്‌ അതില്‍ ഉത്തരവാദിത്വമുണ്ട അവര്‍ അര്‍ത്ഥവുമില്ല. പരസ്യചിത്രങ്ങള്‍ വഴി ഗുണമേന്മ 
അതിന്‌ മുന്‍കൈയ്യെടുക്കുന്നുമുണ്ട്‌. തിരിച്ചറിയാന്‍ അവസരങ്ങളേറെ തുറന്ന്‌ 
സര്‍ക്കാര്‍ നിയമ വ്യവസ്ഥകള്‍ നിലനിര്‍ത്തി ഉല്‍പ്പന്ന കിടക്കുമ്പോള്‍, വിദ്യാസമ്പന്നരക്കും തിരിച്ചറിവു 
ങ്ങള്‍ ഉണ്ടാക്കാനും അവ വിറ്റഴിക്കാനും കമ്പനികളും ണ്ടാകേണ്ടതുണ്ട. 
ശ്രമിക്കേണ്ടതുണ്ട്‌. ഒപ്പം തന്നെ അതിന്റെ ഗുണ 
മേന്മ നിലനില്‍ക്കും വിധം അനുവാദം നല്‍കുന്നതില്‍ 
അധികാരികള്‍ ജാഗരൂകരായിരിക്കണം. പരിശോധന 
കളിലും ഉദ്യോഗസ്ഥര്‍ പ്രതിജ്ഞാബദ്ധരായിരിക്കേ 
ണ്ടതുണ്ട്‌. കേരളത്തിലുള്ള ആയിരക്കണക്കിന്‌ 
പരസ്യ കമ്പനികളാല്‍ ലക്ഷക്കണക്കിന്‌ പേര്‍ക്ക്‌ 
തൊഴിലവസരങ്ങള്‍ ലഭിക്കുമ്പോള്‍, ഈ പരസ്യ 
പ്രചരണ മേഖലയിലൂടെ കുറെയധികം കുടുംബ 
ങ്ങളും ജീവിച്ച്‌ പോരുന്നുവെന്നതും മറക്കാവതല്ല. 





പ്രത്യേകിച്ച്‌ യുവതീയുവാക്കള്‍ക്ക്‌ മോഡലിങ്ങി 
ലൂടെ വെട്ടി തിളങ്ങി അവരുടെ ഇഷ്ട മേഖലയില്‍ 
ചെന്നത്താനും പുതു പാത വെട്ടിത്തെളിച്ച്‌ ലക്ഷ്യ 
ത്തിലെത്താനും നന്മയുള്ള പരസ്യചിത്രങ്ങളാല്‍ 


^| ആസിഫ്‌ അലി കോമു 
വ മാനേജിംഗ്‌ ഡയറക്ടര്‍ 
"i 1 Im v v 
Tu കോമു സണ്‍സ്‌ പ്രൊഡക്ഷന്‍സ്‌ 

















EFFECTIVE ADCOM u3 ഇഫെകിവ Subscription | No. of 


Price You Pay You Save 


Offer Issues 
1 year 12 Rs. 600/- Rs. 540/- Rs. 60/- 
2 years 24 Rs. 1200/- Rs. 1000/- Rs. 200/- 























3 years 36 Rs. 1800/- Rs. 1400/- Rs. 400/- 





Yes, | wish to subscribe to EFFECTIVE ADCOM. 
Send me 12 issues of ADCOM for Rs. 540/- | | 
24 issues for Rs.1000/- | |36 issues for Rs. 1400/- | | 





Nano € AT Kami OE റി 
ന OO DU TOREM 
IIS UNG Cite നന PN ο ater eter eet നന്ന്‌ 
MOONE —— ΠΙΕΙ msn Sarre 







എങ്ങനെ എഴുതാം P. F = 
80] clad മാരി? ൦ ൦൦ 








miam O | | ടലി. 
BRANDING « MODELWATCH « Lr « ΜΟΤΝΑΤΟΝ © MEDIA Fr 3 
pi Ti ക്ത. [9115 Banke ο ο πο. 
T PAE UT പത്യ τμ sa spre MC 
0196083 & വായിക്കുക [01 84] ο[10[! {0 8014, 
You can transfer the amount to A/c No. 10941011001020, IFSC : ΟΝΒΟΟΊΟΊΟΘΑ, 
To read online Oriental Bank of Commerce, Kottayam, A/c Name: Effective Publications 
WWW. effective ad com.com Please inform your name and address after transferring the amount. 


Effective Publications 
Mughal Palace Building, Collectorate P.O., Kottayam, Kerala - 686 002 
Ph: 0481 2561791, 098460 57461, effectiveadcom@gmail.com, 


Special 
Combo Offer 





A ഇഫക്ടീവ്‌ ആഡ്കോം | മാര്‍ച്ച്‌ 2020 19 


Media v 





Edna 
nm BilBUdnlo 


വിസ്മയങ്ങള്‍ ഭവണ്ടുഭവാളം ഒരുക്കിയ ചക്രന്സിദ്ധ്കരണത്മകുടെ 
Qlls AI &m BI24 Οδ! AI(OCAIBOOD B8810 Mg æ Οὔ! 
ചത്തസ്ഥാചനാത്ങജ്‌/മെ ഇടനാഴികളില്‍ @galo കൊണ്ട ORIS 
&»2034»00! കടലാസ്‌ യൃദ്ധങ്ങള്‍! QNO DBI പ്രാ 
ധിചന്മാരുടെ വീരകഥകള്‍, കൃതികാല്‍്‌ വെട്ടത്ത്‌, പിടിച്ചടക്കല്‍, 
പകഭപോക്കല്‍്‌ എല്ലാം അനാവരണം O APEM പരമ്പര. 





|| 


s 1 | | 


ra JAM Qa 


ഞമ്മ 





മധു വമ്പന എന്ന പ്രതിഭ «...- 


വാര്‍ത്താ മംഗളം ര?പദെടുന്നു 


സമ്പൂരണ്ണ സാക്ഷരത എന്ന നമ്മുടെ മഹത്തായ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണം ത്വരിതപെടുത്തു 
ന്നതിന്‌ മംഗളം വഹിച്ച പങ്ക നിസാരമല്ല. അക്ഷരം Ala കുട്ടിവായിക്കാനറിയാവുന്ന ആളുക 
ളെക്കൂടി വായനശിലമുള്ളവരാക്കി മാറ്റാനും വായന നിത്യജീവിതത്തില്‍ ഒഴിച്ചുകൂടാനാവാത്ത 
ഒന്നാണെന്നു ബോധ്യഷെടുത്താനും മംഗളം വാരികയ്ക്‌ കഴിഞ്ഞിടുണ്ട്‌. 


സിഷം മംഗളം തുടങ്ങിയിട്ടു 
ഇപ്പോള്‍ മൂന്ന്‌ വര്‍ഷം കഴിഞ്ഞിരിക്കുന്നു. 
സംഗതി നന്നായി പോകുന്നു. ഇതിനിടെ 
മംഗളത്തില്‍ നിന്ന്‌ ഒരു രാഷ്രീയ വാരിക 
ഇറക്കിയാല്‍ കൊള്ളാമെന്നാരാഗ്രഹം. ഒരു 
“കേരള ശബ്ദം” മോഡല്‍. അക്കാലത്ത്‌ കേ 
രളശബ്ദത്തിന്‌ നല്ല പ്രചാരമുണ്ടായിരുന്നു. 
അതിനു മുമ്പ്‌ മംഗളം വാരികയുടെ രജത 
ജൂബിലി വര്‍ഷമായ 199308 അമ്പാട്ട സുകുമാ 
രന്‍ നായരുടെ പ്രതാധിപത്യത്തില്‍ ഒരു പു 


20 A ഇഫെക്ടീവ്‌ GHWEAIo | മാര്‍ച്ച്‌ 2020 


തിയ പ്രസിദ്ധീകരണം തുടങ്ങിയിരുന്നു. മനോ 
രമയുടെ ഭാഷാപോഷിണിപോലൊന്ന്‌ എന്നതാ 
യിരുന്നു സങ്കല്‍പ്പം. അങ്ങിനെ 1993 ഓഗസ്റ്റ്‌ 
19ന്‌ ഒരു ആഴ്ചപ്പതിപ്പായി “കര്‍പ്പൂരം” പിറന്നു. 
ജൂബിലി ഉപഹാരമായിട്ടാരു പുതിയ ആഴ്ചപ്പ 
ola]. 

“സമ്പൂര്‍ണ്ണ സാക്ഷരത' എന്ന നമ്മുടെ 
മഹത്തായ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണം ത്വരി 
തപ്പെടുത്തുന്നതിന്‌ മംഗളം വഹിച്ച പങ്കു നിസാ 
രമല്ല. അക്ഷരം കഷ്ടിച്ച്‌ കൂട്ടിവായിക്കാനറിയാ 


വുന്ന ആളുകളെക്കൂടി വായനശീലമുള്ളവരാക്കി 
മാറ്റാനും വായന നിത്യജീവിതത്തില്‍ ഒഴിച്ചുകൂ 
ടാനാവാത്ത ഒന്നാണെന്നു ബോധ്യപ്പെടുത്താനും 
മംഗളം വാരികയ്ക്ക്‌ കഴിഞ്ഞിട്ടുണ്ട്‌. “രജതജൂബി 
ലി ആഘോഷിക്കുന്ന ഈ വേളയില്‍ വായന ND 
രവമായി കണക്കിലെടുക്കുന്നവര്‍ക്ക്‌ വേണ്ടിയാ 
ണ്‌ കര്‍പ്പൂരം ആഴ്ചപ്പതിപ്പ്‌ നിങ്ങളുടെ മുന്നില്‍ 
അവതരിപ്പിക്കുന്നത്‌.” ഇങ്ങനെയൊരു ആമുഖ 
ത്തോടെയാണ്‌ ആഴ്ചപ്പതിപ്പിനെ അണിയിച്ചൊ 
രുക്കിയത്‌. മള്‍ട്ടികളറില്‍ 52 പേജ്‌. വില നാല്‍ 
രൂപ. 

കെ.എം.റോയിയുടെ “നമ്മുടെ ഈ ലോകം” 
എന്നൊരു പംക്തിയുണ്ടായിരുന്നു. ഒപ്പം എ. 
അയ്യപ്പന്റെ കവിത. സി. രാധാകൃഷ്ണന്റെ നോ 
വല്‍, പ്രതിഭാ റായിയുടെ ഒറിയാ നോവലിന്റെ വി 
വര്‍ത്തനം, കെ.എല്‍. മോഹനവര്‍മ്മയുടെ ഷോര്‍ 
ട്ട സര്‍ക്യൂട്ട്‌ (ആര്‍ഥര്‍ ഹെയ്ലിയുടെ ഇലക്ര്രിസി 
റ്റി എന്ന നോവലിന്റെ ചുവടുപിടിച്ച്‌ ഒട്ടേറെ പ 
ഠനത്തിനുശേഷം മോഹനവര്‍മ്മ എഴുതിയ വ്യ 
ത്യസ്തമായ നോവലാണ്‌ ഇത്‌) ഡോ.പനലോസ്‌ 
മാര്‍ പനലോസ്‌, എബ്രഹാം എം. ഈപ്പന്‍, ഇ. 
വാസു, എം.കെ.ഹരികുമാറിന്റെ ആസ്വാദനം വി 
മര്‍ശനം എന്ന പംക്തി. എം.എന്‍. ഗോവിന്ദന്‍ mo 
യര്‍, കെ.ഉദയകുമാര്‍, ആര്‍.ഗോപീകൃഷണന്‍, 
സുരേഷ്ബാബുവിന്റെ അവസാനപുറം കാര്‍ 
ട്ടൂണ്‍ - കുഞ്ഞാട്‌. പിന്നെ എന്റെ ഒരു പംക്തി 
പ്രതലോകത്തെ വിശേഷങ്ങള്‍ അടങ്ങിയ “മീഡി 
യാ ഗ്യാലറി”. 

1994 ഓഗസ്റ്റ്‌ ഒന്നിനിറങ്ങിയ ബഷീര്‍ Wa 
രണാ പതിപ്പ്‌ അതിഗംഭീരമായിരുന്നു. ആർട്ടിസ്റ്റ്‌ 
നമ്പൂതിരിയുടെ മനോഹര പെയിന്റിങ്ങുമായുള്ള 
കവര്‍ ഏറെ മികച്ചതായിരുന്നു. മലയാളത്തിലെ 
എണ്ണപ്പെട്ട എല്ലാ എഴുത്തുകാരേയും അമ്പാട്ട സു 
കുമാരന്‍ നായര്‍ അതില്‍ അണിനിരത്തിയിരുന്നു. 
എന്നിട്ടും പിടിച്ചു നില്‍ക്കാനാകാതെ 21-00 നൂ 
റ്റാണ്ട്‌ പിറക്കും മുമ്പേ കര്‍പ്പൂരം കത്തിയമര്‍ന്നു. 

2000 ഒക്ടോബറിലാണ്‌ വാര്‍ത്താമംഗള 
ത്തിന്റെ പൈലറ്റ്‌ ലക്കം പുറത്തിറങ്ങിയത്‌. അപ്പോ 
ഴേക്കും ഞാന്‍ ജോലിചെയ്തിരുന്ന കേരള ടൈം 
സ്‌ ദിനപ്രതം പ്രസിദ്ധീകരണം അവസാനിപ്പിച്ചു. 
തുടര്‍ന്ന്‌ തുടങ്ങിയ “പാര” വിനോദമാസികയിലും 
കാര്‍ട്ടൂണിസ്റ്റ്‌ എന്ന നിലയില്‍ എന്റെ പ്രവര്‍ത്ത 
നം മടുത്തു തുടങ്ങിയിരുന്നു. 

ആ അവസരത്തിലാണ്‌ മധുവയ്പന എന്നെ 
വാര്‍ത്താ മംഗളത്തിലേക്ക്‌ ക്ഷണിക്കുന്നത്‌. ഒരു 
മാറ്റം ഞാനും ആഗ്രഹിച്ചതുകൊണ്ട്‌ എറണാ 
കുളത്തെ എന്റെ ജോലി അവസാനിപ്പിച്ച്‌ കോട്ട 
യത്തേക്ക്‌ ചേക്കേറി. 

കേരളശബ്ദത്തെ അനുകരിക്കണമെന്ന്‌ മംഗ 
ളം മാനേജ്മെന്റ്‌ ആവശ്യപ്പെട്ടെങ്കിലും അതിലും 
മികച്ചൊരു വാരിക, തികച്ചും വ്യത്യസ്തമായത്‌ 
തന്നെ രൂപകല്പന ചെയ്യാന്‍ ഞങ്ങള്‍ തീരുമാനി 
ച്ചു. ഒട്ടേറെ വിദേശ വാരികകള്‍ ഞങ്ങള്‍ ഇതി 
നായി പഠിച്ചു. ന്യൂ ഐഡിയ, സണ്‍ഡേ ടിറ്റ്ബിറ്റ്‌ 
സ്‌... ഇങ്ങനെ പലതില്‍ നിന്നും ആശയമെടുത്ത്‌ 
ഞങ്ങളുടേതായൊരു രീതിയില്‍ വാര്‍ത്താമംഗളം 
തുടങ്ങി. ആദ്യ കവര്‍സ്റ്റോറി എന്തായിരിക്കണമെ 
ന്ന്‌ ഏറെ ആലോചനകള്‍ ഞങ്ങള്‍ നടത്തി. ഒടു 
വില്‍ രാഷ്ടീയ രംഗത്തെ എല്ലാ വൃദ്ധന്മാരും ഇനി 
വിശ്രമിക്കണമെന്ന്‌ ആവശ്യപ്പെടുന്ന ഒരു ഫീച്ചര്‍ 





v Media 








എന്നെക്കൊണ്ട്‌ മധുവയ്പന എഴുതിപ്പിച്ചു. അവസാനപേജ്‌ പ്രസിദ്ധ സാ 
ഹിത്യകാരന്‍ കാക്കനാടന്‍ എഴുതാമെന്ന്‌ സമ്മതിച്ചു. തികച്ചും വ്യക്തിപ 
രം - അത്‌ ശക്തമായ ഭാഷയില്‍ കുറിക്കുകൊള്ളുന്ന തരത്തില്‍ Woe 
രമായി അദ്ദേഹം കൈകാര്യം ചെയ്തു. കൂടാതെ പ്രോതിമ ബേദിയുടെ 
ആത്മകഥ - ഒരു മോഡലിന്റെ ഡയറി, എം.എ.ജോണിന്റെ അഭിമുഖം 
എന്നിവയും ഉണ്ടായിരുന്നു. 

ഈയിടെ അന്തരിച്ച തോമസ്‌ ചാണ്ടി (കുവൈറ്റ്‌ ചാണ്ടി) യുടെ ചിത്രം 
ആദ്യമായി ഒരു മലയാളം പ്രസിദ്ധീകരണത്തില്‍ അച്ചടിച്ചതും വാര്‍ത്താമം 


6 & (0 63 {0 6D) 6) (OIO) അനുകരിക്കണമെന്ന്‌ മംഗളം 0600) 


മെന്റ്‌ ആവശ്യദെട്ടെങ്കിലും അതിലും മികച്ചൊരു 
വാരിക; തികച്ചും വ്യത്യസ്തമായത തന്നെ രൂപക 
ല്പന ചെയ്യാന്‍ ഞങ്ങള്‍ തിരുമാനിച്ചു. ഒട്ടേറെ വിദേശ 
വാരികകള്‍ ഞങ്ങള്‍ ഇതിനായി പഠിച്ചു. ന്യ ഐ 
ഡിയ, സണ്‍ഡേ, SAMA... ഇങ്ങനെ പലതില്‍ നി 
ന്നും ആശയമെടുത്ത്‌ ഞങ്ങളുടേതായൊരു രിതിയില്‍ 
വാര്‍ത്താമംഗളം തുടങ്ങി. 


id 


ΠΠ 
le 


A ഇഫെക്ടിവ്‌ ആഡ്കോം മാർച്ച്‌ 2020 21 


Media v 





ഗളത്തില്‍ ആയിരുന്നു. “സാമ്പത്തിക തിരിമറി - 
കോണ്‍ഗ്രസ്‌ നോതാവ്‌ അറസ്റ്റില്‍. ഇന്ത്യന്‍ 
ഓവര്‍സീസ്‌ കോണ്‍ഗ്രസ്‌ നേതാവും കുട്ടനാട്ടു 
കാരനുമായ കളത്തിപ്പറമ്പില്‍ തോമസ്‌ ചാണ്ടി 
യെ പോലീസ്‌ അറസ്റ്റ്‌ ചെയ്തു.” 

ജി.കാര്‍ത്തികേയനുമായുള്ള അഭിമുഖം. രാ 
ജേഷ്‌ ജയരാമന്റെ നോവല്‍ - സത്യമേവജയതേ, 
ചെറിയാന്‍ ഫിലിപ്പിന്റെ ലേഖനം. ഫാ.ജിയോ 
കപ്പലുമാക്കന്റെ ബാധകള്‍ - ഒഴിയാബാധകള്‍ 
എന്ന മനഃശാസ്ത്ര പരമ്പര. ഛോട്ടാ രാജന്‍ ഇനി 
യെന്തു ചെയ്യും - സുരേഷ്‌ രാജയുടെ ക്രൈം 
ഫീച്ചര്‍, സി.എന്‍. കൃഷ്ണന്‍കുട്ടിയുടെ തോന്ന്യാ 
ക്ഷരങ്ങള്‍, ജില്ലകളിലൂടെ - പദ്രപള്‍നം, മദ്യം 
വന്ന വഴി - സചിത്ര ഫീച്ചര്‍, ബാലചന്ദ്രന്‍ വട 
ക്കേടത്തിന്റെ പുസ്തകലോകം, സുകുമാറിന്റെ 
വാക്കും വരയും, സ്പോര്‍ട്ട്സ്‌, സുകുമാര്‍ അഴീ 
ക്കോടിന്റെ ലേഖനം, അവതാരം എന്ന പേരില്‍ 
എന്റെ ഒരു പ്രത്യേക കോളവും ഉണ്ടായിരുന്നു. 
രണ്ടായിരാമാണ്ട്‌ ഒക്ടോബര്‍ 26ന്‌ വാര്‍ത്താമംഗ 
ളം എന്ന സ്വപ്നം പൂവണിഞ്ഞു. ഈ സമയം 
സിനിമാമംഗളം എഡിറ്റ്‌ ചെയ്യാന്‍ മധുവയ്പന 
യുടെ സുഹൃത്തും ക്രിട്ടിക്‌ അസോസിയേഷന്‍ 
ഭാരവാഹിയുമായ പ്രൊഫ.ജോസഫ്‌ മാത്യു പാ 
ലായെ ഏല്‍പ്പിച്ചു. 

വാര്‍ത്താമംഗളം ആരംഭിക്കുന്നതിന്റെ ഭാ 
ഗമായി എല്ലാ മന്ത്രിമാര്‍ക്കും എം.എല്‍.എ. 
മാര്‍ക്കും കത്തയച്ചു. മംഗളം പ്രതത്തിന്റെ എല്ലാ 
ലേഖകരേയും വിളിച്ചു ചേര്‍ക്കാന്‍ എം.സി.വര്‍ 
ഗീസ്‌ തുനിഞ്ഞപ്പോള്‍ പ്രതത്തിന്റെ ന്യൂസ്‌ എ 
ഡിറ്ററായ ഗോപീകൃഷ്ണനും തിരുവനന്തപുരം 
റിപ്പോര്‍ട്ടറുമൊക്കെ എതിര്‍പ്പുമായി എത്തി. 
രാശ്ട്രീയവാരിക തുടങ്ങിയാല്‍ അത്‌ ദിനപത്ര 
ത്തിന്‌ കുഴപ്പം ചെയ്യും എന്നൊക്കെപ്പറഞ്ഞ്‌ 


pow 


A DIFFERENT NEWS WEE 





22 A ഇഫെക്ടീവ്‌ GHWEAIo | മാര്‍ച്ച്‌ 2020 





ഭയപ്പെടുത്തി. എന്നാല്‍ വാരിക വേണ്ടെന്നു വയ്ക്കാം 
വര്‍ഗീസ്‌ പറഞ്ഞു. അദ്ദേഹത്തിന്റെ മക്കളായ സാജന്‍ 
വര്‍ഗീസും സാബു വര്‍ഗീസും അതിനെ എതിര്‍ത്തു. 
വാരിക തുടങ്ങാന്‍ വര്‍ഗീസില്‍ നിന്നും അനുമതി 
നേടി. 


മംഗളം പ്രതത്തിന്റേയോ ലേഖകന്‍മാരുടെയോ 
സഹായമില്ലാതെ വാര്‍ത്താമംഗളം അച്ചടിച്ചു ഞങ്ങള്‍ 
കാണിച്ചുകൊടുത്തു. യാതൊരുവിധ സൌകര്യങ്ങളും 
ഒരുക്കിത്തരാതെ സിനിമാമംഗളത്തിന്റെയും കന്യക 
യുടെയും അടുത്തുള്ള ഇടനാഴിയില്‍ മേശയും കസേ 
രയും ഇട്ടാണ്‌ ഞങ്ങള്‍ വാര്‍ത്താമംഗളം രൂപപ്പെടു 
ത്തിയെടുത്തത്‌. ഏതാണ്ട്‌ എല്ലാ ദിവസവും വൈകിട്ട 
ആറ്‌ മണിവരെ ഇരുന്നാണ്‌ ഞങ്ങള്‍ കാര്യങ്ങള്‍ നീ 
ക്കിയത്‌. 

ഒരര്‍ത്ഥത്തില്‍ മധുവയ്പനയുടെ മധുരപ്രതികാരം 
കൂടിയായിരുന്നു വാര്‍ത്താമംഗളം. 

പണ്ട്‌ നാനാ സിനിമാവാരികയില്‍ മധുവയ്പന 
എഡിറ്ററായി ചേരുമ്പോള്‍ അതിന്റെ ചീഫ്‌ എഡിറ്റ 
റായിരുന്ന കെ.വി.എസ്‌.ഇളയത്‌ “കേരളദേശം” എന്ന 
പത്രത്തിന്റെ ചുമതലകൂടി ഏറ്റെടുത്തിരുന്നു. അതു 
കൊണ്ട്‌ പബ്ലീഷര്‍ ആയിരുന്ന എസ്‌.രാമകൃഷ്ണനാ 
യിരുന്നു നാന വാരിക കൈകാര്യം ചെയ്തിരുന്നത്‌. 
ദോഷം പറയരുതല്ലോ തമിഴനാണെങ്കിലും മലയാള 
ത്തില്‍ നല്ല പരിജ്ഞാനമുണ്ടാക്കിയെടുത്ത മിടുക്കന്‍ 
തന്നെയായിരുന്നു. എങ്കിലും മധുവയ്പനയുടെ നൈപു 
ണ്യം കൊണ്ട്‌ നാനയുടെ പ്രചാരം ഏറിയേറി വന്നു. 
ഒന്നരവര്‍ഷം തികയും മുമ്പ്‌ കെ.വി.എസ്‌.ഇളയത്‌ 
എതിര്‍പ്പുമായി എത്തി. പ്രശ്നം രൂക്ഷമായി. രാമക്യൃ 
ഷ്ണനും കെ.വി.എസ്സിന്റെ പക്ഷത്ത്‌ നിലയുറപ്പിച്ചു. 
അതോടെ മധുവയ്പനയെ കേരള ശബ്ദുത്തിലേക്ക്‌ 
മാറ്റാമെന്ന്‌ എം.ഡിയായ കൃഷ്ണസ്വാമി റെഡ്ഡ്യാര്‍ 
അറിയിച്ചെങ്കിലും അതു നടന്നില്ല. കാരണം കേരള 
ശബ്ദത്തിന്റെ എഡിറ്ററായിരുന്ന കെ.എസ്‌. ചന്ദ്രന്‍ 
വിയോജിപ്പു പ്രകടിപ്പിച്ചു. പിന്നെ റെഡ്ഡ്യാര്‍ ഗ്രൂപ്പില്‍ 
തുടരുന്നതില്‍ കാര്യമില്ലെന്നു മനസ്സിലാക്കി മധുവ 
യ്പന പരിഞ്ഞുപോന്നു. കേരളശബ്ദത്തിന്റെ എഡിറ്റര്‍ 
ആകാന്‍ കഴിയാത്തതിന്റെ മധുര്രതികാരമായിരുന്നു 
വാര്‍ത്താമംഗളം. 

സിനിമാമംഗളം നാന വാരികയെക്കാള്‍ മുമ്പിലെത്തി. 
അതുപോലെ വാര്‍ത്താമംഗളം കേരളശബ്ദത്തെ പിന്നി 
ലാക്കുമോ എന്നൊരു സംശയം കേരളശബ്ദത്തിലെ 


ഡോ.രാജാകൃഷണനുണ്ടായി. എന്നാല്‍ മംഗളം മാനേ 
ജ്മെന്റ ഇതൊന്നും മനസ്സിലാക്കുന്നുണ്ടായിരുന്നില്ല. 
ആരൊക്കെയോ എം.സി.വര്‍ഗീസിനെ എരിക്കൂട്ടിക്കൊ 
ടുത്തു. അതിന്റെ ഫലമായി പ്രോതിമാ ബേദിയുടെ ആ 
ത്മകഥയില്‍ അവര്‍ 197100 മുബൈ മറീനാ ബിച്ചില്‍ 
സ്ട്രീക്കിംഗ്‌ നടത്തിയതിന്റെ ചിത്രം അച്ചടിച്ചെന്നു 
പറഞ്ഞ്‌ പ്രശ്നവുമായി എത്തി. വിശ്വസുന്ദരി മത്സ 
രത്തില്‍ പങ്കെടുത്തവരുടെ ഫോട്ടോ അച്ചടിച്ചതും 
മംഗളം ഗ്രൂപ്പിന്‌ വലിയനാണക്കേടുണ്ടാക്കിയെന്നാണ്‌ 
എം.സി.വര്‍ഗീസിന്റെ പരാതി. പ്രോതിമയുടെ ചിത്രം 
അന്ന്‌ ഇന്ത്യയിലെ നമ്പര്‍ വണ്‍ പ്രസിദ്ധീകരണമായ ഇ 
ലസ്ട്രേറ്റഡ്‌ വീക്കിലിയില്‍ വരെ അച്ചടിച്ചിട്ടുണ്ടെന്നും 
ഇന്ത്യ ടുഡെ ഉള്‍പ്പെടെയുള്ള പ്രസിദ്ധീകരണങ്ങള്‍ 
എല്ലാ വര്‍ഷവും വിശ്വസുന്ദരികളുടെ അര്‍ദ്ധനഗ്ന ചി 
ര്രങ്ങള്‍ അച്ചടിക്കാറുണ്ടെന്നും ഞങ്ങള്‍ വര്‍ഗീസിനെ 
അറിയിച്ചു. എതിരാളികള്‍ സര്‍ക്കുലേഷന്‍ മാനേജര്‍ 


v Media 


ഴില്‍ പ്രവര്‍ത്തിക്കുമ്പോഴായിരുന്നു. പക്ഷേ, അത്‌ 
ഏറെക്കാലം നീണ്ടില്ല. 

വാര്‍ത്താമംഗളത്തിന്റെ 14-00 ലക്കം ഞങ്ങള്‍ 
പൂര്‍ത്തിയാക്കി അച്ചടിശാലയിലേക്ക്‌ വിട്ടു. 
അപ്പോള്‍ ഒരു അറിയിപ്പുണ്ടായി. അടുത്തലക്കം 
മുതല്‍ മംഗളം പത്രത്തിന്റെ ന്യൂസ്‌ എഡിറ്റര്‍ 
ഗോപീകൃഷ്ണന്‍ വാര്‍ത്താ മംഗളത്തിന്റെ പൂര്‍ണ്ണ 
ചുമതല ഏറ്റെടുക്കണം. മധുവയ്പന സിനിമാ 
മംഗളത്തില്‍ പൂര്‍ണ്ണമായി ശ്രദ്ധിക്കണം. അല്പം 
നിലവാരമുള്ള ഒരു ന്യൂസ്‌ മാഗസിന്‍ - അത്‌ aK 
റെക്കാലം നടത്താനായില്ല എന്ന സങ്കടത്തില്‍ 
ഞാന്‍ മംഗളം ഗ്രൂപ്പിനോട്‌ യാത്ര പറഞ്ഞു പി 
രിഞ്ഞു. പിന്നീടറിഞ്ഞത്‌ വാത്താമംഗളം നിര്‍ത്തു 
കയാണെന്നാണ്‌. അവസാന ലക്കം അച്ചടിച്ചത്‌ 
വെറും 6000 കോപ്പി. e 

(തുടരും) 


വഴിയാണ്‌ എതിര്‍പ്പ്‌ ഉയര്‍ത്തികൊണ്ടുവന്നത്‌. 
കെ.മുരളീധരനേയും കരുണാകരനേയും കുറിച്ച്‌ 
ഞാന്‍ എഴുതിയ ലേഖനം ഐ.ജി. വി.എന്‍. രാജന്‍ പോ 
ലീസ്‌ മേധാവിയായിരുന്നപ്പോള്‍ (അടിയന്തിരാവസ്ഥ 
നാളുകളില്‍) മുരളി പോലീസ്‌ കുതിരയുടെ പുറത്ത്‌ 
റൈഡിംഗ്‌ നടത്തിയതുമൊക്കെ എഴുതിയിരുന്നു. 
വലിയ വലിയ വ്യക്തികളെ ഇങ്ങനെ വിമര്‍ശി 
ക്കാന്‍ പാടില്ലെന്ന്‌ എനിക്ക്‌ മാനേജ്മെന്റ്‌ താക്കീതു 
നല്‍കി. അതൊന്നും അത്ര കാര്യമാക്കേണ്ടെന്ന്‌ മധു 
വയ്പന എന്നെ വിളിച്ചു പറഞ്ഞു. ഇങ്ങനെയൊക്കെ 
ആണെങ്കിലും പ്രത്രപവര്‍ത്തനത്തില്‍ ഞാന്‍ വല്ലാ 
ത്തൊരു “ത്രില്‍” അനുഭവിച്ചത്‌ മധുവയ്പനയുടെ കീ 


F ജോഷി ജോര്‍ജ്‌ 


joshygeorgecartoonist@gmail.com 





പത്രപ്രവര്‍ത്തകനും ടി.വി. അവതാരകനും 
മൈന്‍ഡ്‌ പവ്വര്‍ ട്രെയ്നറുമാണ്‌ ലേഖകന്‍. 











പുസ്തക പരിചയം 


Does your digital marketing pack a punch? Written with the marketer's best interests in 
mind, this friendly, down-to-earth guide shows you how to use proven digital marketing strat- 
egies and tactics to expand the reach of your brand, increase audience engagement, and 
acquire and monetize customers. From current best practices in SEO and SEM to the latest 
T ways to effectively use content marketing and influencer marketing and everything in between 


Digital Marketing 


Digital Marketing For Dummies 


Ryan Deiss & Russ Henneberry 


Digital Marketing. For Dummies helps you get the most out of all your digital marketing efforts. 
What worked in digital marketing just a few years ago is quickly losing relevance as electronic 
platforms and the people who use them continue to evolve. So how do you keep afloat in this 
fast-paced and ultra-competitive environment? Don't sweat it! Digital Marketing For Dummies 
takes the guesswork out of marketing in the digital age, offering the latest tips and techniques 
for utilizing technology to get your product or services out to the masses. Whether you're 
looking to craft a killer campaign from scratch or just want to beef up your social media pres- 
ence, you'll find everything you need to meet your business goals and boost your bottom 
line. e Develop an individually tailored digital marketing campaign e Offer an effective lead 
magnet to convert visitors e Keep your audience invested in your brand, products, and 
services e Create a return path with frequent and strategic communication with your custom- 
ers If you're ready to benefit from the latest and greatest digital marketing has to offer, this 
no-nonsense guide sets you up for success. 
Amazon Kindle edition Rs.239/- 


GEORGE FELTTM 





A ഇഫക്ടീവ്‌ ആഡ്കോം | മാര്‍ച്ച്‌ 2020 23 


Marketing v 








MIdsaland (ΠΟ Isa GU 





WOSA എന്ന വാക്ക്‌ പുതിയ തലമുറയ്ക്ക്‌ സുപരിചിതമാണ്‌. കാരണം സ്റ്റാര്‍ട്ടഷ്‌ സംരം 
ഭക്രില്‍ നല്ല ശതമാനം പേരും വിദ്യാര്‍ത്ഥികളാണ്‌. കോളേജ്‌ കാലമാണ്‌ ഉത്തരം സംരംഭം 
തുടങ്ങാന്‍ പറിയകാലം. സമയം ധാരാളമുണ്ട. ANZ ബാധ്യതകളില്ല. അതുകൊണ്ടുതന്നെ 


24 


മീം തോര്‍ന്ന പ്പോള്‍ നോഹയുടെ നൌക 
യില്‍നിന്നും ആദ്യം പുറത്തുവിട്ടത്‌ മലങ്കാക്ക 
കളെയായിരുന്നു. കൊല്ലപ്പെട്ടവരുടെ ശേഷി 
പുകളില്‍ അന്നം തിരയുകയാണ്‌ കാക്ക ചെ 
WOO. പിന്നീടാണ്‌ നോഹ ഒരു അരിപ്രാ 
വിനെ പറത്തിവിട്ടത്‌. പ്രളയക്കെടുതികള്‍ക്കു മുക 
ളില്‍ അത്‌ സങ്കടപ്പെട്ട അലഞ്ഞു. ഒടുവില്‍ ഒരു 
പച്ചിലനാമ്പ്‌ കണ്ടെത്തി. പിന്നെ കൊക്കിലത്‌ നു 
ളളിയെടുത്ത്‌ പെട്ടകത്തിലേയ്ക്ക്‌ തിരിച്ചു. 


സമൂഹത്തിലെ പ്രളയത്തില്‍ തന്റെ അന്നം 
കണ്ടെത്തുന്നവനല്ല സംരംഭകന്‍. പ്രളയത്തി 
നൊടുവില്‍ മുളപൊട്ടുന്ന പ്രതീക്ഷയുടെ 
നാമ്പ്‌ കണ്ടെത്തുന്നവനാണ്‌ സംരംഭകന്‍. അതു 
കൊണ്ടാണ്‌ അങ്ങാടിയില്‍ ഉപജീവനം കണ്ടെത്തു 


A ഇഫെകടവ്‌ ആഡ്കോം മാര്‍ച്ച്‌ 2020 


വിദ്യാഭ്യാസം അവസാനിഷിക്കുമ്പോഴേക്കും ആശയത്തെ വിജയത്തിലെത്തിക്കാന്‍ കഴിയും. 


ന്നവനില്‍നിന്നും സംരംഭകന്‍ വ്യത്യസ്തനാകുന്നത്‌. 
അയാള്‍ എല്ലാ വാണിഭത്തെരുവിലും പുതിയ ഉല്പന്ന 
മോ, ആശയമോ തിരഞ്ഞു നടക്കുകയാണ്‌. 


“കച്ചവടക്കാരന്‍, “വ്യവസായി” എന്നീ വാക്കു 
കള്‍ക്കു പകരം “സംരംഭകന്‍” എന്ന പദം പ്രചാരത്തി 
ലായിട്ട അധികകാലമായിട്ടില്ല. എന്നാല്‍ സ്റ്റാര്‍ട്ടപ്പ്‌” 
എന്ന വാക്ക്‌ പുതിയ തലമുറയ്ക്ക്‌ സുപരിചിതമായി 
രിക്കുന്നു. 

2006-ല്‍ ആണ്‌ തിരുവനന്തപുരം എഞ്ചിനീയ 
റിങ്ങ്‌ കോളേജിലെ നാലാം വര്‍ഷ വിദ്യാര്‍ത്ഥികളായ 
സോണി ജോയ്‌, സഞ്ജയ്‌ വിജയകുമാര്‍, വിവേക 
സ്റ്റീവ ്രാന്‍സിസ്‌ എന്നിവര്‍ ചേര്‍ന്ന്‌ “മോബ്മി' എന്ന 
ടെക്നോളജി സംരംഭം തുടങ്ങിയത്‌. ഇക്കാലത്താണ്‌ 
തങ്ങളുടെ ബിസിനസ്സ്‌ നിക്ഷേപകനാകാന്‍ ഇവര്‍ നടന്‍ 


മമ്മുട്ടിയെ കാണാന്‍ പോയത്‌. അദ്ദേഹം തന്റെ സാമ്പ 
ത്തിക ഉപദേഷ്ടാവിന്റെ അടുത്തേയ്ക്ക്‌ ഇവരെ പ 
റഞ്ഞയച്ചു. അവിടെ നിന്നാണ്‌ നിക്ഷേപത്തിന്റെ കൈവ 
ഴികള്‍ തുറന്നത്‌. 


ഇവര്‍ കണ്ടെത്തിയ ആശയമാണ്‌ “ഫുള്‍ ടോക്‌ ടൈം 
പെര്‍ സെക്കന്റ്‌ ഡ്‌ ബില്ലിങ്ങ്‌'. ഈ ആശയം 
ബി. പി.എല്‍. കമ്പനി സ്വീകരിച്ചതോടെ സ്ഥാപന 
ത്തിന്റെ വളര്‍ച്ചയ്ക്ക്‌ പുതിയ പാത തുറന്നു. ആ സംരം 
ഭമാണ്‌ ടെക്നോപാര്‍ക്ക്‌ ഇന്‍ക്യുബേഷന്‍ സെന്ററിലെ 
ആദ്യ വിദ്യാര്‍ത്ഥി സ്റ്റാര്‍ട്ടപ്പ്‌. ഇന്നത്‌ ഇന്ത്യയില്‍ മുഴുവന്‍ 
വേരുകളുള്ള സംരംഭമായി വളര്‍ന്നിരിക്കുന്നു. 

സാധാരണ സംരംഭകനില്‍നിന്നും വൃത്യസ്ത 
മായി, സ്റ്റാര്‍ട്ടപ്പ്‌ സംരംഭകരില്‍ നല്ല ശതമാനം പേരും 
വിദ്യാര്‍ത്ഥികളാണ്‌. കോളേജ്‌ കാലമാണ്‌ ഇത്തരം 
സംരംഭം തുടങ്ങാന്‍ പറ്റിയകാലം എന്നാണ്‌ ഇവര്‍ പ 
റയുന്നത്‌. സമയം ധാരാളമുണ്ട്‌. മറ്റു ബാധ്യതകളില്ല. 
അതുകൊണ്ടുതന്നെ വിദ്യാഭ്യാസം അവസാനിപ്പിക്കു 
മ്പോഴേക്കും ആശയത്തെ വിജയത്തിലെത്തിക്കാന്‍ 
കഴിയും. ഇനി വിജയിച്ചില്ലെങ്കില്‍തന്നെ സംരംഭകത്വ 
ത്തിലേയ്ക്ക്‌ പ്രയോജനപ്പെടും. 


സാധാരണ വ്യവസായങ്ങളുടെ ആദ്യകാലം വിവിധ 
ലൈസന്‍സുകള്‍ ലഭിക്കുന്നതിനുളള നെട്ടോട്ടത്തിലായി 
രിക്കും സംരംഭകന്‍. ഇതിന്‌ നേര്‍ വിപരീതരീതിയാണ്‌ 
സ്റ്റാര്‍ട്ടപ്പുകള്‍ സ്വീകരിക്കുന്നത്‌. ഇവര്‍ ആദ്യം തന്നെ 
ഉല്പന്നം വികസിപ്പിച്ചെടുക്കുന്നു. അതിനുശേഷം 
അതിന്റെ മാര്‍ക്കറ്റ്‌ ഉണ്ടാക്കിയെടുക്കുന്നു. ഇതിനെ 
ല്ലാം ശേഷമാണ്‌ നിയമപരമായ രജിസ്ട്രേഷനുകള്‍ 
സംഘടിപ്പിക്കുന്നത്‌. അതുകൊണ്ടുതന്നെ ഉല്പന്നമോ 
മാര്‍ക്കറ്റിങ്ങോ പരാജയപ്പെട്ടാല്‍ നൂലാമാലകളില്ലാതെ 
പ്രവര്‍ത്തനം അവസാനിപ്പിക്കാന്‍ കഴിയുന്നു. 


ഡിജിറ്റലൈസേഷന്‍ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന 
രാജ്യത്ത്‌ പരമ്പരാഗത മേഖലയെ പിന്‍തള്ളി ഡിസ്റപ്‌ 
ഷന്‍ മേഖലകള്‍ കരുത്താര്‍ജ്ജിക്കുന്നു. ഇതിലൂന്നിയ 
ഇന്നവേഷനുകള്‍ ഇന്‍ക്യുബേഷന്‍ കേന്ദ്രങ്ങള്‍, ബി 
സിനസ്സ്‌ മോഡലുകള്‍ എന്നിവയാണ്‌ സ്റ്റാര്‍ട്ടപ്പിന്റെ പ്ര 
വര്‍ത്തന മേഖല. അതുകൊണ്ടുതന്നെ നൈപുണ്യവിക 
സനം, ക്രിയേറ്റിവിറ്റി, ഡിസൈന്‍ തിങ്കിങ്ങ്‌, ടെക്നിക്കല്‍ 
സ്കില്‍ എന്നിവയുണ്ടെങ്കില്‍ മാശ്രമെ, സ്റ്റാര്‍ട്ടപ്പുകള്‍ 
വിജയം വരിക്കൂ. കാലികമായ മാറ്റം സ്റ്റാര്‍ട്ടപ്പിലും പ്ര 
തിഫലിക്കണം. 


നവീനമായ ആശയത്തോടൊപ്പം അതിന്‌ ലഭ്യമായ 
അവസരത്തെക്കുറിച്ചും അതിന്റെ വിപണി സാധ്യതയെ 
ക്കുറിച്ചും സംരംഭകന്‍ അറിഞ്ഞിരിക്കണം. വിപണിയില്‍ 
തന്റെ ഉല്പന്നത്തിനോ സേവനത്തിനോ ഇടമുണ്ടോ 
യെന്നും ഇടയ്ക്കിടെ പരിശോധിച്ചുകൊണ്ടിരിക്കണം. 
ശിരസ്സില്‍ കവിതയാണോ കണക്കാണോ കൂടുതല്‍ 
ഇടം കണ്ടെത്തിയിട്ടുള്ളതെന്ന്‌ സംരംഭകന്‍ പരിശോ 
ധിക്കുന്നത്‌ നന്ന്‌. 

അനന്തമായ സാധ്യതകളാണ്‌ ലോകത്താക 
മാനം രൂപപ്പെട്ടുവരുന്നത്‌. അനലിസ്റ്റികസ്‌, മെഷിന്‍ 
ലേര്‍ണിങ്ങ്‌, ഇന്റര്‍നെറ്റ്‌ ഓഫ്‌ തിങ്കിങ്ങ്‌ തുടങ്ങിയവ 
യില്‍ രൂപപ്പെട്ടുവരുന്ന സാങ്കേതിക വിദ്യകളാണ്‌ വ്യവ 
സായ സേവനമേഖലകളില്‍ ഭാവിയില്‍ മുന്നേറാന്‍ പോ 
കുന്നത്‌. അതുകൊണ്ടുതന്നെ സംരംഭകന്‍ ഇതില്‍നി 
ന്നും തന്റെ ഇടം കണ്ടെത്തേണ്ടതുണ്ട്‌. 


എല്ലാ വികസന സാധ്യതകളെക്കുറിച്ചും ഒരേപോ 
ലെ അന്വേഷിക്കുന്ന ആള്‍ അതിലൊന്നും തന്നെ 
തെരഞ്ഞെടുക്കാന്‍ ഇടയില്ല എന്നാണ്‌ പഠനങ്ങള്‍ പ 


v Marketing 








റയുന്നത്‌. എല്ലാ ഉപഭോക്താക്കളേയും ഒരിക്കലും ഒരേ സമയം 
ലക്ഷ്യമിടാതിരിക്കുക. എല്ലാ സാധ്യതകള്‍ക്കു പിന്നാലെയും ഓടുന്ന 
സെയില്‍സ്മാന്‍ ഒന്നും നേടാനാകാതെ നട്ടം തിരിയുന്നു. 

“വ്യാപാരനയം” എന്നാല്‍ “എന്ത്‌ ചെയ്യുന്നു” എന്നതിനപ്പുറം 
“എന്ത്‌ ചെയ്യുന്നില്ല” എന്ന്‌ കൂടിയാണ്‌. “ഏതു സാധ്യതയ്ക്കു പിറ 
കില്‍ പോകില്ല” എന്ന്‌ കണക്കുകൂട്ടി തീരുമാനമെടുക്കുക. താഴു 
കള്‍ എളുപ്പത്തില്‍ തുറക്കാന്‍ കഴിയും എന്നതുകൊണ്ടുമാ്രം ആ 
വാതിലിലൂടെ കടക്കണമെന്നില്ല. പലപ്പോഴും ഇങ്ങിനെ കണ്ണടച്ചുപോ 
കുന്നത്‌ തെറ്റായ പാതയിലായിരിക്കും എത്തിക്കുക. 


PWS] സംരംഭകരില്‍ പലരും തങ്ങളുടെ സ്വന്തം ആശയ 
ങ്ങളാണ്‌ മറ്റുള്ളവരുടേതിനേക്കാള്‍ മികച്ചതെന്ന്‌ കരുതുന്നു. ഈ 
ആത്മവിശ്വാസമാണ്‌ പുതിയ സ്ഥാപനങ്ങള്‍ തുടങ്ങാന്‍ പലരേയും 
പ്രേരിപ്പിക്കുന്നത്‌. 

സ്വന്തം ആശയങ്ങളില്‍ മദോന്മത്തരാണ്‌ ഇവര്‍. ഇതില്‍നിന്നും 
രക്ഷനേടാനായി വിമര്‍ശന ബുദ്ധിയോടെ ഇടയ്ക്കൊന്ന്‌ പിന്‍തി 
രിഞ്ഞു നോക്കണം. തങ്ങള്‍ മുന്നോട്ടുവെച്ച ഏതൊക്കെ ആശയങ്ങ 
ളാണ്‌ ഇപ്പോഴും മികച്ചതായി കാണപ്പെടുന്നത്‌ എന്ന്‌ വിലയിരുത്തുക. 
സ്റ്റാര്‍ട്ടപ്പ്‌ രംഗത്തെ മിക്ക സ്ഥാപനങ്ങളും ആരംഭ ശൂരത്വത്തില്‍ 
കൂടുതല്‍ ഒന്നുമാകാതെ പോകുന്നതിനു കാരണം ഈ പിന്‍കാഴ്ച 
യുടെ കുറവാണ്‌. 

മാറ്റങ്ങള്‍ വളരെ വേഗത്തിലാണ്‌. ആ മാറ്റങ്ങള്‍ക്കനുസരിച്ച 
ആശയങ്ങള്‍ സൃഷ്ടിക്കാനും അതിനെ ലാഭകരമായ ബിസിനസ്സ്‌ 
മോഡലുകളാക്കി മാറ്റാനും കഴിഞ്ഞാല്‍ സംരംഭക രംഗത്ത്‌ വിജ 
യിക്കാനാകും. സ്റ്റാര്‍ട്ടപ്പ്‌ രംഗത്തേക്ക്‌ കടന്നുവരുന്നവര്‍ പ്രത്യേകം 
ശ്രദ്ധിക്കേണ്ടതും ഇതുതന്നെ. പുതിയ കണ്ടെത്തലുകളെക്കുറിച്ച്‌ ന 
മുക്കൊരിക്കലും പ്രവചിക്കാനാവില്ല. 


ക്രിയാത്മകത നിറഞ്ഞ ഒരു കറുത്ത അരയന്നത്തിന്റെ പുറത്തേറി 
സഞ്ചരിക്കുക. കടബാദ്ധ്യതകളില്‍ പെടാതിരിക്കാന്‍ പ്രത്യേകം 
ശ്രദ്ധിക്കുക. ലളിത ജീവിതത്തോട പൊരുത്തപ്പെട്ടുപോകുക. വലിയ 
വിജയം വന്നുവോ ഇല്ലയോ എന്നത്‌ ഇപ്പോള്‍ കാര്യമാക്കേണ്ടതില്ല. 
അത്‌ ഭാവിയില്‍ മാത്രം സംഭവിക്കാനുള്ള ഒന്നാണ്‌. 


“ഞാന്‍ പ്രവചനങ്ങള്‍ നടത്താറില്ല. ഇതുവരേയ്ക്കും ചെയ്തി 
ട്ടില്ല. ഇനി ചെയ്യുകയുമില്ല - മുന്‍ ബ്രിട്ടീഷ പ്രധാനമന്ത്രി ടോണി 
ബ്ലെയര്‍. 9 





ബോബന്‍ കൊളളന്നമൂര്‍ 











bobankollannur@gmail.com 


A ഇഫക്ടീവ്‌ ആഡ്കോം | മാര്‍ച്ച്‌ 2020 25 


Homage ₹ 








AON daca - കമ്പ്യൂട്ടര്‍ ഇന്ററാക്ഷന്‍ രംഗ 
ത്ത്‌ തന്റേതായ സംഭാവനകള്‍ നല്‍കിയ അമേ 
രിക്കന്‍ സയന്റിസ്റ്റാണ്‌ ലോറന്‍സ്‌ ഗോര്‍ഡന്‍ 
ടെസ്്‌ലര്‍ എന്ന ലാറി ടെസ്ലര്‍. 


കമ്പ്യൂട്ടര്‍ ലോകത്തിലെ ആദ്യകാല ജീ 
നിയസുകളില്‍ പ്രമുഖനായ ടെസ്ലറുടെ മികച്ച 
സംഭാവന Cut Copy and Paste ആണ്‌. സെര്‍ച്ച്‌ 
റീ പ്ലേസ്‌ ഫങ്ങ്ഷന്‍ വേറൊരു പകരക്കാരനില്ല. 
ആദ്യകാലത്ത്‌ കമ്പ്യൂട്ടര്‍ നിര്‍മ്മാണത്തിലും ജന 
ത്തിന്റെ നിത്യ ജീവിതത്തില്‍ കമ്പ്യൂട്ടറിനെ ഭാഗ 
മാക്കുന്നതിലും പ്രധാന പങ്കുവഹിച്ച ്രാന്തദര്‍ശി 
ആയിരുന്നു എങ്കിലും ടെസ്ലര്‍ സ്റ്റീവ്‌ ജോബ്‌ 
സിനെപ്പോലെയോ ബില്‍ ഗേറ്റ്സിനെപ്പോലെയോ 
ശ്രദ്ധ നേടിയില്ല. 


സിറോക്‌സ്‌, പാര്‍ക്ക്‌, ആപ്പിള്‍, ആമസോണ്‍, 
യാഹു എന്നീ പ്രമുഖ സ്ഥാപനങ്ങളില്‍ അദ്ദേഹം 
ജോലി ചെയ്തു. 


ആരംഭം 


1945 ഏപ്രില്‍ 24 ന്‌ ന്യൂയോര്‍ക്ക്‌ സിറ്റിയിലാ 
ണ്‌ ടെസ്ലര്‍ ജനിച്ചത്‌. മാതാപിതാക്കള്‍ ജൂതവം 
ശത്തില്‍പ്പെട്ടവരാണ്‌. ഹൈസ്ക്കൂള്‍ ക്ലാസ്സുകളില്‍ 
പഠിക്കുമ്പോള്‍ തന്നെ കമ്പ്യൂട്ടറുകളുടെ പ്രവര്‍ത്ത 


26 A ഇഫെക്ടീവ്‌ GHWEAIo | മാര്‍ച്ച്‌ 2020 


കട്ട കോലി പ്പറ്റി ഉപജ്ഞാതാവ്‌ വിട പറഞ്ഞു 


നങ്ങളില്‍ ആകൃഷ്ടനായി. ഒരു ടീച്ചറായിരുന്നു അതിനു 
പ്രചോദനമായത്‌. പ്രൈം നമ്പരുകള്‍ ജനറേറ്റു ചെയ്യുന്ന 
അല്‍ഗോരിതം അദ്ദേഹം ടെസ്‌ലറെ പഠിപ്പിച്ചു. ആഴ്ച 
യില്‍ അരമണിക്കൂര്‍ വീതം മാറ്റിവെച്ച കൊളംബിയ 
യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രോഗ്രാം കോളേജിലെത്തു 
ന്നതിനും മുമ്പേ ടെസ്‌ലര്‍ സ്വയം പഠിച്ചു. 


പതിനാറാമത്തെ വയസ്സില്‍ സ്റ്റാന്‍ഫോര്‍ഡ്‌ യൂണി 
വേഴ്‌സിറ്റിയില്‍ ചേര്‍ന്നു കമ്പ്യൂട്ടര്‍ സയന്‍സ്‌ പഠിച്ചു. 
1965ല്‍ ഗണിത ശാസ്ത്രത്തില്‍ ബിരുദം നേടി. പഠിക്കു 
മ്പോള്‍ തന്നെ പ്രോഗ്രാം സര്‍വീസ്‌ കണ്‍സല്‍ട്ടന്റായി 
ജോലിയാരംഭിച്ചു. പാലോ ആള്‍ട്ടോയിലെ ടെലിഫോണ്‍ 
ഡയറക്ടറിയില്‍ പേരുള്ള അപൂര്‍വ്വം കമ്പ്യൂട്ടര്‍ പ്രോ 
ഗ്രാമറുകളിലൊരാളായി. 1960കളില്‍ സ്റ്റാന്‍ഫോര്‍ഡ്‌ 
ആര്‍ട്ടിഫിഷ്യല്‍ ഇന്റലിജന്റ്‌ ലബോറട്ടറിയില്‍ (SAIL) 
ജോലി ചെയ്ത്‌ പരിചയം നേടി. 


സിറോക്സ്‌ പാര്‍ക്ക്‌ (Xerox PARC) 


1971 ല്‍ PARC ( Xerox Palo Alto Research Centre) 
ഓണ്‍ - ലൈന്‍ ഓഫീസ്‌ സിസ്റ്റം ഗ്രുപ്പിനുവേണ്ടി ടെ 
സ്ലറെ സമീപിച്ചു. പക്ഷേ ടെസ്്‌ലര്‍ക്ക്‌ സിറോകസിന്റെ 
പേഴ്സണല്‍ കമ്പ്യൂട്ടറുമായി സഹകരിക്കുന്നതിലായി 
രുന്നു താല്‍പ്പര്യം. അതിനാല്‍ ആ ഓഫര്‍ നിരസിച്ചു. 





എന്നാല്‍ 1973ല്‍ പാര്‍ക്ക്‌ സിറോക്സ്‌ ആള്‍ട്ടോ (Xerox 
Alto) നിര്‍മ്മിച്ചു. ഗ്രാഫിക്കല്‍ യൂസര്‍ ഇന്റര്‍ഫേസ്‌ (GUI) 
ഉള്ള ആദ്യത്തെ കമ്പ്യൂട്ടറായിരുന്നു അത്‌. ടെസ്ലര്‍ 
ഓഫര്‍ സ്വീകരിച്ചു. 


ടെസ്്‌ലറുടെ സമയം, ഓഫീസ്‌ സിസ്റ്റം ഗ്രൂപ്പിനും 
ലേണിംഗ്‌ റിസേര്‍ച്ച്‌ ട്രുപ്പിനുമായി വിഭജിച്ചു. ജിപ്സി 
വേള്‍ഡ്‌ പ്രോസസറും സ്മാള്‍ ടാക്കും (Small Talk) ഉം 
ആയിരുന്നു പ്രധാന ജോലി. അത്‌ ആദ്യത്തെ ഡൈനമി 
ക ഒബ്ജക്റ്റ്‌ ഓറിയന്റഡ്‌ പ്രോഗ്രാമിംഗ്‌ (OOP) ആയിരു 
ന്നു. ഗ്രാഫിക്‌ യൂസര്‍ ഇന്റര്‍ ഫേസുകളില്‍ ഐക്കണു 
കള്‍ ഉപയോഗിച്ചു ലേണിംഗ്‌ റിസര്‍ച്ച്‌ ഗ്രുപ്പിനുവേണ്ടി 
ഈസ്‌- ഓഫ്‌-യൂസ്‌ കണ്ടുപിടിച്ചു. അങ്ങനെയാണ്‌ 
കോപ്പി ആന്‍ഡ്‌ പേസ്റ്റ്‌ ഫങ്ങ്ഷന്റെ പിറവി. പിന്നീടത്‌ 
കംപ്യൂട്ടറിലെ പ്രധാന ഘടകമായി മാറി. 


ആപ്പിള്‍ 

1979ല്‍ സ്റ്റീവ്‌ ജോബ്സ്‌ PARC സന്ദര്‍ശിച്ചു. അതു 
രണ്ടു പേരുടെയും ജീവിതത്തില്‍ വഴിത്തിരിവുണ്ടാക്കി. 
ടെസ്ലര്‍ സീറോക്സ്‌ ആള്‍ട്ടോയും കമ്പ്യൂട്ടര്‍ മനസും 
ഗ്രാഫിക്സ്‌ യൂസര്‍ ഇന്റര്‍ഫേസിന്റെ പ്രത്യേകതകളും 
ജിപ്സിയും സ്മോള്‍ ടോക്കും സ്റ്റീവ്‌ ജോബ്സിനു 
വിശദീകരിച്ചു കൊടുത്തു. ഗ്രാഫിക്കല്‍ യൂസര്‍ ഇന്റര്‍ 
ഫേസിന്റെ അപാര സാദ്ധ്യത സ്റ്റീവ്‌ മനസ്സിലാക്കി. 


ആപ്പിള്‍ ഹെഡ്‌ക്വോട്ടേഴസില്‍ ചെന്ന ഉടനെ സ്റ്റീവ്‌ 
ജോബ്സ്‌ സീറോക്സില്‍ കണ്ടതുപോലെ ഒരു ഗ്രാ 
ഫിക യൂസര്‍ ഇന്റര്‍ ഫേസുണ്ടാക്കാന്‍ തന്റെ ടീമിനെ 
ചുമതലപ്പെടുത്തി. സിറോകസിന്റെ സാങ്കേതിക സ 
ഹായവും ഉള്‍പ്പെടുത്തി. ആപ്പിള്‍ ലിസയില്‍ ആ on 
തിയ സങ്കേതങ്ങള്‍ വന്നു. പിന്നീട ആപ്പിളിന്റെ മക്കിന്റോ 
ഷിലും അതിന്റെ പരിഷക്കരിച്ച പതിപ്പുകളുണ്ടായി. 


1980ല്‍ ടെസ്ലര്‍ ആപ്പിളില്‍ ചേര്‍ന്നു. 19970160 
ആപ്പിള്‍ ഗ്രൂപ്പിനുവേണ്ടി ജോലി ചെയ്തു. ഇതിനിടയില്‍ 
ആപ്പിള്‍ നെറ്റിന്റെ വൈസ്പ്രസിഡന്റ്‌, ആപ്പിള്‍ ന്യൂട്ടന്‍ 
ഗ്രൂപ്പിന്റെ പ്രസിഡന്റ തുടങ്ങിയ പ്രധാന സ്ഥാനങ്ങള്‍ 
വഹിച്ചു. ആപ്പിള്‍ ലിസയ്ക്കുവേണ്ടി ഒബ്ജക്റ്റ്‌ - ഓറി 
യന്റഡ്‌ ലാംഗ്വേജ്‌ വികസിപ്പിച്ച പാസ്‌ക്കല്‍ പ്രോഗ്രാം 
എളുപ്പത്തിലാക്കി. അത്‌ ഗ്രാഫിക്‌ യൂസര്‍ ഇന്റര്‍ ഫേ 
സിനെ (GUI) സഹായിച്ചു. 


1991ല്‍ “സയന്റിഫിക്‌ അമേരിക്ക'നില്‍ ‘ang 
വര്‍കഡ്‌ കമ്പ്യൂട്ടിംഗ്‌ ഇന്‍ദി നയന്റീന്‍ നയന്റീസ്‌' 
(Networked computing in the 1990s) പ്രസിദ്ധീകരിച്ചു, 











2001ല്‍ ടെസ്്‌ലര്‍ സിയാറ്റിലെ ആമസോണ്‍ വൈസ്പ്രസിഡന്റ്‌ ഓഫ്‌ 
എന്‍ജിനീയറിംഗ്‌ ആയി ചേര്‍ന്നു. ആമസോണ്‍ വെബ്‌ സൈറ്റ്‌ ഇന്റര്‍ ഫേസ്‌ 
പരിഷ്ക്കരിച്ചു ആമസോണിന്റെ വിപണന ശ്യംഖലയെ വളര്‍ത്തി. 


ആമസോണിലെ ജോലി അദ്ദേഹം ആസ്ദിച്ചു. എന്നാല്‍ അദ്ദേഹത്തിന്റെ 
ഭാര്യ സിലിക്കണ്‍വാലിയില്‍ ആയിരുന്നു. 2005ല്‍ ആമസോണില്‍ നിന്നു പി 
രിയുകയും സിലിക്കണ്‍വാലിയിലെത്തി യാഹുവില്‍ ചേരുകയും ചെയ്തു. 
യാഹുവിന്റെ ഡിസൈന്‍ എക്‌സ്പീരിയന്‍സ്‌ ആന്‍ഡ്‌ ഡിസൈന്‍ ആപ്പി 
ന്റെ പ്രസിഡന്റായി. 


2020 ഫെബ്രുവരി 16ന്‌ അദ്ദേഹം അന്തരിച്ചു. അപ്പോള്‍ ടെസ്ലറിന്‌ 
74വയസ്സായിരുന്നു. Copy and Paste എന്ന കണ്ടുപിടുത്തംകൊണ്ട്‌ അദ്ദേഹം 
എന്നും സ്മരിക്കപ്പെടും. 9 


ബാറ്റണ്‍ ബോസ്‌ 


നോവലിസ്റ്റ്‌, തിരക്കഥാകൃത്ത്‌, 


ററ? 


ചാനല്‍ പ്രോഗ്രാം ഡയറക്ടര്‍ 





A ഇഫെക്ടിവ്‌ ആഡ്കോം മാർച്ച്‌ 2020 27 


Motivation v 





28 


നമുക്ക്‌ കുറച്ച്‌ ദൂരം മാത്രമേ കാണാന്‍ കഴിയൂ 


അരിമവോ അഭ്ലത്തോ 





പക്ഷേ ചെയ്യേണ്ട ധാരാളം കാര്യങ്ങള്‍ അവിടെ കാണാന്‍ കഴിയും 


ശയവിനിമയ സമയത്ത്‌ രണ്ട്‌ അളുകള്‍ 
തമ്മില്‍ പാലിക്കുന്ന അകലം പല അര്‍ത്ഥങ്ങളും 
പങ്കുവയ്ക്കുന്നുണ്ട്‌. ഒന്നു ചിന്തിച്ച്‌ നോക്കൂ വ്യ 
ത്യസ്ഥ ആളുകളോട്‌ ഇടപഴകുമ്പോള്‍ നാം തുല്യ 
അകലമാണോ പാലിക്കുന്നത്‌? ചിലരോട്‌ അകലം 
കൂടുതലും മറ്റു ചിലരോട അകലം കുറവും കാണി 
ക്കാറില്ലേ? ആശയ വിനിമയ സമയത്ത്‌ ആളുകള്‍ പാ 
ലിക്കുന്ന അകലത്തിന്റെയോ അടുപ്പത്തിന്റെയോ 
അടിസ്ഥാനത്തില്‍ ചില നിഗമനങ്ങളില്‍ എത്താന്‍ 
സഹായിക്കുന്ന പഠനരീതിയാണ്‌ പ്രോക്സിമിക്സ്‌ 
(Proximics) അഥവാ സ്പെയ്സ്‌ ലാഗ്വേജ്‌ എന്നത. 
എഡ്വേര്‍ഡ്‌ ടി ഹാള്‍ എന്നയാളാണ്‌ 1963ല്‍ പ്രോ 
കസിമികസ്‌ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്‌. 
“ദി ഹിഡന്‍ ഡൈമന്‍ഷന്‍' എന്ന വിഖ്യാതമായ പു 
സ്തകത്തിലൂടെയാണ്‌ എഡ്വേര്‍ഡ്‌ ഹാള്‍ ജീവിത 
ത്തില്‍ പ്രോകസിമികസിന്റെ സ്വാധീനത്തെപ്പറ്റി വി 
ശദമാക്കുന്നത്‌. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തില്‍ 
വ്യക്തികള്‍ ദൈനംദിന ജീവിതത്തില്‍ ഇടപെടുന്ന 
രീതിയില്‍ മാത്രമല്ല മറിച്ച്‌ വീടുകളും കെട്ടിടങ്ങളും 


A ഇഫെകടിവ്‌ ആഡ്കോം | മാര്‍ച്ച്‌ 2020 


= (TOM SHOU 


നഗരങ്ങളും വിന്യസിച്ചിരിക്കുന്ന രീതി വിലയിരു 
ത്തുന്നതിലും പ്രോക്സിമിക്സ്‌ പഠനം പ്രധാന 
മാണ്‌. 


നിരീക്ഷണത്തിലൂടെ അനാവരണം ചെയ്യപ്പെ 
ടുന്നതും സംസ്കാരത്തെ ശക്തമായി സ്വാധീനി 
ക്കുന്നതുമായ വ്യക്തിഗത ആശയവിനിമയത്തിന്റെ 
മറഞ്ഞിരിക്കുന്ന ഘടകമാണ്‌ പ്രോക്സിമികസ്‌ 
എന്നുളളത്‌. ഈ സിദ്ധാന്തമനുസരിച്ചു നാല്‍ വ്യ 
തൃസ്ത മേഖലകളിലായിട്ടാണ്‌ മനുഷ്യന്റെ പരസ്‌ 
പര അകലത്തെ എഡ്വേര്‍ഡ്‌ ടി ഹാള്‍ വിവരിക്കു 
ന്നത്‌. 
1. അടുപ്പമുള്ള ഇടം (Intimate Space) 
2. വൃക്തിഗത ഇടം (Personal Space) 
3. സാമൂഹിക ഇടം ( Social Space) 


4. പൊതു ഇടം (Public Space) 


1. അടുപ്പമുള്ള ഇടം (Intimate Space) 


രണ്ട്‌ ആളുകള്‍ തമ്മില്‍ ഇടപഴകുമ്പോള്‍ കാണപ്പെ 
ടുന്ന അകലം ഒരു സെന്റീമീറ്റര്‍ മുതല്‍ 46 സെന്റീമീറ്റര്‍ 
വരെ ആണ്‌ എങ്കില്‍ അതിനെ നമുക്ക്‌ അടുപ്പമുള്ള ഇടം 
അഥവാ ഇന്റിമേറ്റ്‌ സ്പെയ്സ്‌ എന്ന്‌ പറയാന്‍ സാധിക്കും. 
ഉറ്റ ചങ്ങാതിമാര്‍, അടുത്ത കുടുംബാംഗങ്ങള്‍, കാമുകീകാ 
മുകന്മാര്‍ തുടങ്ങിയവരുടെ ഇടപെടലുകള്‍ നിരീക്ഷിക്കു 
മ്പോള്‍ നമുക്കിത്‌ ബോധ്യമാവും. 


2. വ്യക്തിഗത ഇടം (Personal Space) 


രണ്ട്‌ ആളുകള്‍ തമ്മില്‍ ആശയവിനിമയം നടത്തു 
മ്പോള്‍ അവര്‍ക്കിടയിലുള്ള ദൂരം എകദേശം ഒന്നര അടി 
മുതല്‍ നാല്‍ അടിവരെ അല്ലെങ്കില്‍ 46സെന്റീമീറ്റര്‍ മുതല്‍ 
122 സെന്റീമീറ്റര്‍ വരെ ആണെങ്കില്‍ ആ ദൂരത്തെ നമുക്ക്‌ 
വ്യക്തിഗത ഇടം എന്ന്‌ പറയുവാന്‍ സാധിക്കും. മുന്‍പരി 
ചയമുള്ള രണ്ട്‌ വ്യക്തികള്‍, രണ്ട്‌ സഹപാഠികള്‍, ഒരുമിച്ച്‌ 
ജോലി ചെയ്യുന്ന രണ്ട്‌ വ്യക്തികള്‍ തുടങ്ങിയവര്‍ ഇടപഴ 
കുന്ന സാഹചര്യങ്ങളില്‍ വ്യക്തിഗത ഇടം നമുക്ക്‌ കാണു 
വാന്‍ സാധിക്കുന്നതാണ്‌. 


3, സാമൂഹിക ഇടം (Social Space) 


അപരിചിതരായ രണ്ട്‌ ആളുകള്‍ കണ്ടുമുട്ടുന്ന സന്ദര്‍ഭ 
ങ്ങളോ പുതിയ പരിചയക്കാര്‍ കണ്ടുമുട്ടുന്ന സന്ദര്‍ഭങ്ങ 
ളൊ നിരീക്ഷിച്ചിട്ടുണ്ടോ? തീര്‍ച്ചയായും പരിചയക്കാര്‍ ഇ 
ടപഴകുന്ന അത്ര അടുപ്പം നമുക്ക്‌ അവിടെ കാണുവാന്‍ 
സാധിക്കുകയില്ല. ഇത്തരം സന്ദര്‍ഭങ്ങളില്‍ രണ്ട്‌ ആളു 
കള്‍ തമ്മിലുള്ള അകലത്തെ സാമൂഹിക അകലം അഥ 
വാ സോഷ്യല്‍ സ്പെയ്സ്‌ എന്ന്‌ പറയുവാന്‍ സാധിക്കും. 
ഇത്‌ ഏകദേശം നാല്‌ അടി മുതല്‍ പന്ത്രണ്ട്‌ അടിവരെ 
അല്ലെങ്കില്‍ 1.2 മീറ്റര്‍ മുതല്‍ 3.7 മീറ്റര്‍ വരെയുള്ള അകല 
മായിരിക്കും. 


4. പൊതു ഇടം (Public Space) 


പൊതു ഇടം അഥവാ പബ്ലിക്‌ സ്പെയ്സ്‌ എന്നത്‌ വി 
ശാലമായ അര്‍ത്ഥത്തില്‍ പ്രേക്ഷകര്‍ക്കായി മാറ്റി വചിരിക്കു 
ന്നു എന്ന്‌ പറയാം. പൊതു സംസാരത്തിന്റെ വേദികളായ 
മീറ്റിംഗുകളിലും കോണ്‍ഫറന്‍സുകളിലും സെമിനാറുകളി 
ലുമാണ്‌ പൊതു ഇടത്തിന്‌ പ്രസക്തി. ഇത്‌ ഏകദേശം 12 
അടി മുതല്‍ 25 അടിയോ അതിന്‌ മുകളിലോ ഉള്ള ദൂര 
മാണ്‌ (അഥവാ 3.7 മീറ്റര്‍ മുതല്‍ 7.6 മീറ്റര്‍ വരെ) 








v Motivation 





Personal (0.5-1 m) 
Social (1-4 m) 


Public (4 rn or more) 


ഒരു വ്യക്തി അല്ലെങ്കില്‍ വ്യക്തികള്‍ സാ 
ധാരണഗതിയില്‍ മനശാസ്ത്രപരമായി തങ്ങ 
ളുടേതെന്ന്‌ കരുതുന്ന പ്രദേശമാണ്‌ വ്യക്തി 
ഗത ഇടം എന്നത്‌. ഭൂരിഭാഗം ആളുകളും 
തങ്ങളുടെ സ്വകാര്യ ഇടത്തെ വിലമതിക്കു 
ന്നവരാണ്‌ അതുകൊണ്ട്‌ തന്നെ ആരെങ്കി 
ലും തങ്ങളുടെ സ്വകാര്യ ഇടം കൈയ്യേറ്റം 
ചെയ്താല്‍ ആളുകള്‍ അസ്വസ്ഥരാകുകയോ 
ഉത്കണ്ഠ പ്രകടിപ്പിക്കുകയോ അങ്ങേയറ്റം 
കോപിക്കുക പോലും ചെയ്തേക്കാം. ഇത്‌ 
ഒരു വ്യക്തിക്ക്‌ അനുവദിക്കപ്പെട്ടിരിക്കുന്ന വ്യ 
ക്തിഗത ദൂരം അതു ലംഘിക്കുമ്പോഴുണ്ടാ 
കാന്‍ സാധ്യതയുള്ള സ്വാഭാവിക പ്രതികര 
ണം മാത്രമാണ്‌ 


ചുറ്റുവട്ടമൊന്നു നിരീക്ഷിച്ചാല്‍ മുകളില്‍ 
പറഞ്ഞ കാര്യങ്ങള്‍ കൂടുതല്‍ വ്യക്തമായി മന 
സ്സിലാക്കാന്‍ സാധിക്കും. വ്യക്തിഗത സ്ഥലത്ത്‌ 
ഒരാളെ അനുവദിക്കുന്നതും അനുവദിക്കാ 
ത്തതും മറ്റുള്ളവരുടെ വ്യക്തിഗത സ്ഥലത്ത്‌ 
പ്രവേശിക്കുന്നതുമൊക്ക ആ വ്യക്തികളുടെ 
ബന്ധത്തെക്കുറിച്ചുള്ള ധാരണയുടെ സൂചക 
ങ്ങളാണ്‌ എന്ന്‌ മറക്കാതിരിക്കാം. 


അരുണ്‍ ജോര്‍ജ്ജ mo(mi 





അസിസ്റ്റന്റ്‌ പ്രൊഫസര്‍ 


& ആര്‍ട്സ്‌, ആലുവ 
mail id: arunmampra@gmail.com 


A^. ഇഫെക്ടീവ്‌ ആഡ്കോം | മാര്‍ച്ച്‌ 2020 


ഭാരത്‌ മാതാ കോളേജ്‌ ഓഫ്‌ കൊമേഴ്‌സ്‌ 





൧൭ 


* 






4 - loti ation v 






Wala naman 
ioco ση 


ആത്മവിശ്വാസമോ ന്ഥിരപ്രത്യാശയോ ഇല്ലാ 
ത്തിടത്ത മഹത്തായ ധൈര്യം ഉണ്ടാകാനിടയില്ല. 
ഏറ്റെടുക്കുന്നത്‌ നമുക്ക്‌ ചെയ്യാന്‍ കഴിയും എന്ന 
ബോധ്യത്തിലാണ്‌ യുദ്ധത്തിന്റെ പാതി വിജയം. 

- BIM MUN Bow 


30 A ഇപെക്ടീവ്‌ ആഡ്കോം | മാര്‍ച്ച്‌ 2020 





സകസസ്‌ 
പിരമിഡ്‌ 





(പിംംം. ആത്മവിശ്വാസം ഒരു മാന 
സികാവസ്ഥയാണെങ്കില്‍, അത്‌ മാനസിക 
മായ സിദ്ധാന്തങ്ങളേയും മാനസികമായ നി 
യമങ്ങളേയും അടിസ്ഥാനമാക്കിയുള്ള താണ്‌. 
ചിന്ത എന്നത്‌ തികച്ചും ക്രിയാത്മകമാണ്‌. 
നമ്മള്‍ എന്താണെന്ന്‌ ചിന്തിക്കുന്നതല്ല, നമ്മള്‍ 
നമ്മളാണെന്നു ചിന്തിക്കുന്നതാണ്‌ നമ്മള്‍. 
നമ്മളെക്കുറിച്ചു തന്നെയുള്ള ചിന്തിക്കല്‍ 
ക്രമാനുഗതമായും ബോധപൂര്‍വ്വമായും നമ്മള്‍ 
മാറ്റവേ, അതിനോട്‌ ഒത്തുപോകാന്‍ നമ്മുടെ 
ബാഹ്യയാഥാര്‍ഥ്യം മാറ്റേണ്ടതായി വരും. 
നമ്മുടെ ചിന്തകള്‍, വിശേഷിച്ച്‌ നമ്മുടെ 
വികാരങ്ങളുമായും ആത്മവിശ്വാസവുമായും 
ബന്ധപ്പെട്ട ചിന്തകള്‍, നമ്മുടെ ജീവിതത്തെ 
കെട്ടിപ്പടുക്കുന്നു. 

ജീവിതത്തില്‍ എന്തെങ്കിലും ലക്ഷ്യ 
മില്ലാത്തവരായി അധികമാരും കാണില്ല. 
എങ്കിലും, ലക്ഷ്യരപാപ്‌ തിയെക്കുറിച്ചു 
ഗൌരവപൂര്‍വം ചിന്തിക്കുകയും അതിനായി 
ആത്മാര്‍ഥമായി ശ്രമിക്കുകയും ചെയ്യുന്നവര്‍ 
ഏറെയുണ്ടാവില്ല. നമ്മുടെ ലക്ഷ്യം കൃത്യമായി 
മുന്നില്‍ കാണാന്‍ സാധിച്ചാല്‍ അതു നേ 
ടുന്നകാര്യം താരതമ്യേന എളുപ്പമാകാനാണു 
സാധ്യത. ലക്ഷ്യം വ്യക്തമായി കണ്‍മുന്നില്‍ കാ 
ണുക അത്ര എളുപ്പമല്ല. എന്നാല്‍, നമ്മുടെ മന 
സില്‍ ലക്ഷ്യവും അതിന്റെ പൂര്‍ത്തീകരണവും 
കാണാന്‍ സാധിക്കുമെന്നതില്‍ സംശയം 
വേണ്ട. എങ്കില്‍ എത്ര പ്രതിബന്ധങ്ങളുണ്ടാ 
യാല്‍പ്പോലും അവയെ മറികടന്നു വിജയ 
ത്തിലെത്താന്‍ നമുക്കു സാധിക്കും. 


ജീവിതത്തില്‍ വ്യക്തമായ ലക്ഷ്യബോധം 
ഉണ്ടായാല്‍ ലക്ഷ്യരപാപ്തിക്കായി നാം 
സ്വാഭാവികമായും കഠിനാധ്വാനം ചെയ്യും. 
ലക്ഷ്യര്രാപ്തിയെ തുരങ്കം വയ്ക്കുന്ന (ol 
തിബന്ധങ്ങളുണ്ടാകുമ്പോഴും നാം പതറി 
പ്പോവുകയില്ല. 

ഇംഗ്ലീഷ്‌ ചാനലിന്റെ മറുകര നീന്തിക്കയറി 
റിക്കാര്‍ഡ്‌ സൃഷ്ടിച്ച അമേരിക്കന്‍ നീന്തല്‍ 
താരത്തെ ഓര്‍ക്കുന്നുണ്ടോ? ഇംഗ്ലീഷ്‌ ചാനലും 
കാറ്റലീന ദ്വീപിൽനിന്നു കാലിഫോര്‍ണിയ 
തീരം വരെയുള്ള കടലും നീന്തിയ ഫ്ളോറന്‍ 
സിന്റെ വിജയകഥ ഈ യാഥാര്‍ഥ്യമാണു നമ്മെ 
അനുസ്മരിപ്പിക്കുന്നത്‌. 

ജീവിതസമുര്ദരത്തില്‍ നീന്തി മറുകര 
യെത്താന്‍ നാം വെമ്പുമ്പോള്‍ വന്‍ സ്രാവു 
കള്‍ നമ്മെ വട്ടമിട്ടേക്കാം, മുടല്‍മഞ്ഞു ന 
മുക്കു തടസം നിന്നേക്കാം. എന്നാല്‍, ദ്യഡ്ധനി 


ശ്ചയത്തോടെ ലക്ഷ്യം മുന്നില്‍ കണ്ടുകൊണ്ടാണ്‌ നാം 
നീന്തി മുന്നോട്ടുപോകുന്നതെങ്കില്‍ വിജയം നമ്മുടേതു 
തന്നെയായിരിക്കും. 


ഫ്ളോറന്‍സ്‌ ചാഡ്വിക 


ഇരുകരകളിലും നിന്ന്‌ 1950 ഓഗസ്റ്റ്‌ എട്ടി 
നായിരുന്നു ഫാന്‍സിന്റെ തീരത്തുനിന്ന്‌ അവര്‍ 
മറുകരയ്ക്കു നീന്തിയത്‌. അന്നത്തെ സാഹസം പൂര്‍ത്തി 
യാക്കാന്‍ പതിമ്മൂന്നു മണിക്കൂര്‍ ഇരുപതുമിനിറ്റ്‌ 
അവര്‍ക്കു വേണ്ടിവന്നു. പിന്നീട 1951 സെപ്റ്റം 
ബര്‍ പതിനൊന്നിന്‌ ഇംഗ്ലണ്ടിന്റെ തീരത്തുനി 
ന്ന്‌ ഫ്രാന്‍സിലേക്ക്‌ അവര്‍ നീന്തി. അന്നു പതിനാറു 
മണിക്കൂറും പത്തൊമ്പതുമിനിറ്റും വേണ്ടിവന്നു 


അവര്‍ക്കു മറുകര നീന്തിയെത്താന്‍. 


ഇംഗ്ലീഷ്‌ ചാനലിന്റെ ഇരുകരകളിലും നിന്നു മറു 
കര നീന്തിയെത്തിയ ആദ്യത്തെ വനിത എന്ന ബ 
ഹുമതിക്കര്‍ഹയായ ഫ്ളോറന്‍സ്‌ വീണ്ടും ഒരിക്കല്‍ക്കൂടി 
ഇംഗ്ലണ്ടിന്റെ തീരത്തുനിന്നു ്രാന്‍സിലേക്കു നീന്തി. 
1955 ഒക്ടോബര്‍ പന്ത്രണ്ടിനു പതിമ്മൂന്നു മണിക്കൂര്‍ 
അമ്പത്തഞ്ചു മിനിറ്റുകൊണ്ട്‌ അവര്‍ ആ നീന്തല്‍ പൂര്‍ 
ത്തിയാക്കി ലോകറിക്കാര്‍ഡിന്റെ ഉടമയായി. എന്നാല്‍, 
ഇതിനിടയില്‍ 1952 ജൂലൈ നാലിനു അമേരിക്കയുടെ 
പടിഞ്ഞാറന്‍ തീരത്തുള്ള കാറ്റലീന ദ്വീപിൽനിന്നു 
കാലിഫോര്‍ണിയയുടെ തീരത്തേക്കു നീന്താന്‍ ഫ്‌ 
ളോറന്‍സ്‌ ഒരു ശ്രമം നടത്തി. അന്നവര്‍ക്കു മുപ്പത്തിനാ 
ലു വയസ്‌ പ്രായം. വലിയ പ്രതീക്ഷയോടെയായിരുന്നു 
അവര്‍ അന്നു നീന്താന്‍ ഇറങ്ങിയത്‌. തുടക്കം 
ഗംഭീരമായിരുന്നു. പക്ഷേ, കുറെക്കഴിഞ്ഞപ്പോള്‍ 
വമ്പന്‍രസാാവുകള്‍ അവരെ വട്ടമിടാന്‍ തുടങ്ങി. ഫ്‌ 
ളോറന്‍സിനെ അനുഗമിച്ചിരുന്ന ബോട്ടുകളിലുളളവര്‍ 
വെടിവച്ച്‌ അവയെ നിരന്തരം ഓടിച്ചിരുന്നതുകൊണ്ടു 
സ്രാവുകളില്‍നിന്നു ഫ്‌ളോറന്‍സ്‌ രക്ഷപ്പെട്ടു. 


എങ്കിലും ഫ്‌ ളോറന്‍സിന്റെ നീന്തല്‍ അത്ത 
സുഗമമായിട്ടല്ല മുന്നോട്ടുപോയത്‌. മൂടല്‍മഞ്ഞിന്റെ 
ശല്യം നീന്തലിനെ ഏറെ ദോഷകരമായി ബാധിച്ചു. 
ഫ്‌ ളോറന്‍സിനെ അനുഗമിച്ചിരുന്ന ബോട്ടില്‍ നി 
ന്നുകൊണ്ട്‌ അവരുടെ അമ്മയും പരിശീലകനും 
നിരന്തരമായി പ്രോത്സാഹിപ്പിച്ചതുകൊണ്ട്‌ ഏറെ ദൂരം 
ഫ്‌ ളോറന്‍സ്‌ മുന്നോട്ടുപോയി. കാലിഫോര്‍ണിയ 
യുടെ തീരത്തെത്താന്‍ അധികദൂരം പിന്നെ ബാക്കി 
യില്ലായിരുന്നു. അക്കാര്യം ഫ്ളോറന്‍സിന്റെ അമ്മയും 
പരിശീലകനും ഫ്‌ ളോറന്‍സിനെ ഓര്‍മിപ്പിക്കുകയും 
ചെയ്തിരുന്നു. പക്ഷേ, കനത്ത മൂടല്‍മഞ്ഞു കാ 
രണം, അധികദൂരത്തിലല്ലാതിരുന്നിട്ടും കര കാണാന്‍ 
ഫ്‌ ളോറന്‍സിനു കഴിഞ്ഞില്ല. ഇതിനകം പതിനാറു 
മണിക്കൂറോളം തുടര്‍ച്ചയായി നീന്തിയ അവര്‍ 
ആകെ ക്ഷീണിച്ചവശയായിരുന്നു. അവര്‍ സുല്ലിടാന്‍ 
തീരുമാനിച്ചു. OOM വെള്ളത്തില്‍നിന്നു പൊക്കി 
യെടുക്കാന്‍ ഫ്‌ ളോറന്‍സ്‌ ആവശ്യപ്പെട്ടപ്പോള്‍ 
അമ്മയും പരിശീലകനും പറഞ്ഞു അല്പംകൂടി നീ 
ന്തിയാല്‍ കരയിലെത്തുമെന്ന്‌. പക്ഷേ, ഒരിഞ്ചുപോലും 
തനിക്കു മുന്നോട്ടുപോകാന്‍ വയ്യ എന്നു പറഞ്ഞ്‌ ഫ്‌ 
ളോറന്‍സ്‌ നീന്തല്‍ അവസാനിപ്പിച്ചു. 


അവര്‍ നീന്തല്‍ അവസാനിപ്പിക്കുമ്പോള്‍ വെ 
റും അരമൈല്‍ ദൂരം കൂടി മാത്രമേ കരയിലെത്താന്‍ 
ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ഇക്കാര്യം പിന്നീട്‌ മന 
സിലാക്കാനിടയായ ഫ്ളോറന്‍സ്‌ ഒരു റിപ്പോര്‍ട്ടറോടു 
പറഞ്ഞു: “നോക്കു, ഞാന്‍ ഒഴികഴിവു പറയുകയല്ല. നീ 


v Motivation 








ഫ്ളോറന്‍സ്‌ ചാഡ്വിക 


ന്തിവന്ന അവസരത്തില്‍ അകലെ കര കാണാന്‍ 
സാധിച്ചിരുന്നെങ്കില്‍ ഒരുപക്ഷേ ഞാന്‍ നീന്തല്‍ 
വിജയകരമായി പൂര്‍ത്തിയാക്കുമായിരുന്നു.'' 


പതിനാറു മണിക്കൂര്‍ തുടര്‍ച്ചയായി നീന്തിയ 
ഫ്ളോറന്‍സ്‌ ക്ഷീണിച്ചവശയായിരുന്നു. അതുപോ 
ലെ വെള്ളത്തിന്റെ തണുപ്പും അവരെ ദോഷക 
രമായി ബാധിച്ചിരുന്നു. സത്യത്തില്‍ ക്ഷീണവും 
വെള്ളത്തിന്റെ കഠിനമായ തണുപ്പുമൊന്നുമല്ല 
അവരെ തോല്‍പ്പിച്ചത്‌. മുടല്‍മഞ്ഞു കാരണം തന്റെ 
ലക്ഷ്യമായ കര കാണാന്‍ സാധിക്കാതെ പോ 
യതായിരുന്നു ഫ്ളോറന്‍സിന്റെ പരാജയത്തിന്റെ 
കാരണം. ഇതു മനസിലാക്കിയ ഫ്ളോറന്‍സ്‌ രണ്ടു 
മാസത്തിനുശേഷം വീണ്ടും കാറ്റലീന ദ്വീപില്‍ 
നിന്നു കാലിഫോര്‍ണിയയുടെ തീരത്തേക്കു 
നീന്തി. ഇത്തവണയും കനത്ത മൂടല്‍മഞ്ഞു 
ണ്ടായിരുന്നു. 


പക്ഷേ, ഇത്തവണ ഫ്‌ളോറന്‍സ്‌ പരാജയ 
AASIA. നീന്തലിനിടയില്‍ കനത്ത മൂടല്‍ 
മഞ്ഞിനെ അഭിമുഖീകരിച്ചപ്പോഴും ആ 
മൂടല്‍മഞ്ഞിന്റെ പിന്നിലുള്ള കര അവര്‍ മനസില്‍ 
കണ്ടു. ആ കരയിലെത്താന്‍ ദൃഡഃനിശ്ചയത്തോടെ 
അവര്‍ നീന്തി. അതിന്റെ ഫലമോ? പുരുഷന്മാരുടെ 
റിക്കാര്‍ഡിനെക്കാള്‍ രണ്ടു മണിക്കൂര്‍ കുറഞ്ഞ 
സമയം കൊണ്ട്‌ ഫ്‌ളോറന്‍സ്‌ അന്നു 
കാലിഫോര്‍ണിയ തീരത്തു നീന്തിയെത്തി ചരിത്രം 
സൃഷ്ടിച്ചു. ഓര്‍ക്കുക നമ്മുടെ മനസില്‍ വ്യക്ത 
മായ ലക്ഷ്യങ്ങളും ഉദ്ദേശ്യങ്ങളും നമ്മള്‍ പാ 
വുകയാണെങ്കില്‍ വ്യക്തമായ ഫലങ്ങളും സമ്മാന 
ങ്ങളും നമ്മള്‍ കൊയ്തെടുക്കുകതന്നെ ചെയ്യും. 


“സര്‍വോപരി ഒറ്റ ലക്ഷ്യത്തോടുകൂടിയിരി 
ക്കുക; ന്യായാനുസൃതവും പ്രയോജനകരവുമായ 
ഒരു ഉദ്ദേശമുണ്ടാകുക; തുറന്ന മനസോടെ അതിന്‌ 
സ്വയം സമര്‍പ്പിക്കുക. ” 


_ ജെയിംസ്‌ അലന്‍ 


ജോഷി ജോര്‍ജ്‌ 
joshygeorgecartoonist@gmail.com 


A ഇഫെക്ടീവ്‌ ആഡ്കോം | മാര്‍ച്ച്‌ 2020 


31 


Film News v 





NAMM 


(BY (co a» ao അവിവേകവു 
മായ മോട്ടോര്‍സൈക്കിള്‍ യാത്രയി | 
ലൂടെ അപകടത്തിലാകുന്ന ആളേയും 
വഹിച്ചുകൊണ്ടുള്ള ആംബുലന്‍സ്‌ 
യാത്ര പ്രമേയമാക്കി മലയാളത്തില്‍ പു 
തുമയുള്ള ഒരു ചിത്രമൊരുങ്ങി. കുട്ടി 
കളുടെ നാടക വേദിയായ സുഹൃത്‌ 
നാടകക്കളരിയിലൂടെ പ്രസിദ്ധനായ 
വിതുര സുധാകരന്‍ ആണ്‌ സമയ 
WIM എന്ന്‌ പേരിട്ടിരിക്കുന്ന ഈ 
ചിത്രം സംവിധാനം ചെയ്തത്‌. മതി 
യായ ചികിത്സാ സംവിധാനങ്ങളി 
ല്ലാത്ത മലയോര ഗ്രാമത്തില്‍ നി 
ന്ന്‌ നഗരത്തിലേക്കുള്ള ആംബുലന്‍സ്‌ 
യാത്ര, അപ്രതീക്ഷിതമായ തടസ്സങ്ങളും 
സമയവും താണ്ടി ജീവിതത്തിനും മരണത്തിനുമിടയിലെ യാത്രയായി പ 
രിണമിക്കുന്നു. തിരക്കഥയും സംഭാഷണവും എഴുതി ചിത്രം നിര്‍മ്മിച്ചതും 
സുധാകരന്‍ തന്നെയാണ്‌. സുഹൃത്‌ സിനിമയുടെ ബാനറില്‍ നിര്‍മ്മിച്ച ഈ 
ചിത്രം കഥാപാത്രങ്ങളെക്കാള്‍ കഥാമുഹൂര്‍ത്തങ്ങള്‍ക്കാണ്‌ പ്രാധാന്യം 
നല്‍കുന്നത്‌. 

ബൈജു മുത്തുനേശന്‍, സോപാനം ശിവന്‍, മുന്‍ഷി ദിലീപ്‌, രംഗാസേഥ്‌, 
ആശാനായര്‍, ബീയാട്രിക്സ്‌ അലക്സിസ്‌, ബേബി അനാമിയ എസ്‌.ആര്‍, 
വട്ടിയൂര്‍ക്കാവ്‌ വിശ്വം, വേറ്റിനാട പ്രഭാകരന്‍ തുടങ്ങിയവരാണ്‌ പ്രധാന 
താരങ്ങള്‍. 

സഹജീവിയുടെ ദുരന്തം ആഘോഷങ്ങളാല്‍ മറയ്ക്കുന്ന പുതിയ 
കാലത്തിന്റെ ്രതിഫലനമായ ഡെത്ത്സോംഗ്‌ ഉള്‍പ്പെടെ രണ്ട്‌ ഗാനങ്ങള്‍ 
ചിത്രത്തിലുണ്ട്‌. ബി.ടി.അനില്‍കുമാര്‍ രചിച്ച്‌ സതീഷ്‌ രാമചന്ദ്രന്‍ സംഗീതം 
പകര്‍ന്ന ഗാനങ്ങള്‍ ആലപിച്ചത്‌ അനില്‍റാം, മധുവന്തി നാരായണന്‍ 


പ്രേമിക പ്രദര്‍ശനത്തിനൌരുങ്ങുന്നു 


(ελα കിളികുലം രചനയും ഗാനരചനയും സംവിധാനവും നിര്‍ 
വഹിച്ച പ്രേമിക എന്ന ചലച്ചിത്രം തിയേറ്ററുകളില്‍ പ്രദര്‍ശനത്തിനൊ 
രുങ്ങുന്നു. ജയേന്ദ്രനാഥ്‌ ഫിലിംസിന്റെ ബാനറില്‍ ജയ്യേന്ദനാഥ്‌ 
മുക്കാട്ടില്‍ ആണ്‌ ചിത്രം നിര്‍മ്മിച്ചത്‌. ഭക്തി, പ്രണയം, വിപ്ലവം എന്നിവ 
തമ്മിലുള്ള ആശയപരമായ പോരാട്ടമാണ്‌ സിനിമയുടെ പ്രമേയം. കവി 
തയും സാഹിത്യവും സംഗീതവും മനുഷ്യമനസ്സുകളെ ഏതൊക്കെ 
രീതിയില്‍ സ്വാധീനിക്കുമെന്നുള്ളതിന്‌ മനോഹരമായ നിര്‍വചനമാണ്‌ 
പ്രേമിക എന്ന ചലലച്ചിര്രം എന്ന്‌ സംവിധായകന്‍ സജീവ്‌ കിളികുലം 
പറഞ്ഞു. (ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള ഈ ചലച്ചിത്രത്തിന്റേത്‌ 
ലളിത മനോഹരമായ അവതരണരീതിയാണ്‌. കവിതയും പ്രണയവും 
വിപ്ലവബോധവും ഒന്നില്‍നിന്നും മറ്റൊന്നിലേയ്ക്ക്‌ നടന്നുകയറുവാന്‍ പ 
രസ്പരം ഏണിപ്പടികളായി നില്‍ക്കുന്ന സവിശേഷമായ സാഹചര്യവും 
സിനിമയില്‍ ഉടനീളമുണ്ട്‌. കാലികമായ സംഭവങ്ങളെ ഈ ചിത്രത്തില്‍ 
പ്രതീകാത്മകമായി അവതരിപ്പിക്കുന്നു. 

സജീവ്‌ കിളികുലം, ജയേന്ദ്രനാഥ്‌ മുക്കാട്ടില്‍, ജിഷ, ആവണി, ആര്‍ച്ച, 
അനാര്‍ക്കലി, പ്രസന്ന, റീത്ത, ചന്ദ്രന്‍, സജീവന്‍, രാജന്‍ പാന്നൂര്‍, വിജേഷ്‌, 
എം.കെ.ആര്‍.പാന്നൂര്‍, രവി ചീരാറ്റ, സുശീല്‍, തപസ്യ, മാളവിക, അനഘ, 
ഹൃദേന്ദു, അവിഘ്‌ന എന്നിവരാണ്‌ അഭിനേതാക്കള്‍. 

പ്രേമികയുടെ ടീസര്‍ വയനാട മാനന്തവാടി കോ-ഓപ്പറേറ്റീവ്‌ കോളേ 
ജില്‍ വച്ച്‌ മുനിസിപ്പല്‍ ചെയര്‍മാന്‍ പ്രവീജ പ്രകാശനം ചെയ്തു. കോളേജ്‌ 
പ്രിന്‍സിപ്പല്‍ സുധീര്‍, നിര്‍മ്മാതാവ്‌ ജയേന്ദ്രനാഥ്‌ മുക്കാട്ടില്‍, പള്ളിയാല്‍ 
സൂപ്പി എന്നിവരും പ്രേമികയിലെ കലാകാരന്മാരും സാങ്കേതിക വിദഗ്ധരും 


32 A ഇഫെക്ടീവ്‌ ആഡ്കോം മാര്‍ച്ച്‌ 2020 








എന്നിവരാണ്‌. ഛായാഗ്രഹണം: റെജു ആര്‍.അമ്പാടി. 
എഡിറ്റര്‍: ശ്യാം സാംബശിവന്‍. കലാസംവിധാനം: 
ഷിബുരാജ്‌. പശ്ചാത്തല സംഗീതം: പ്രഭാത്‌ ഹരിപ്പാട. 
ക്രിയേറ്റീവ്‌ ഹെഡ്‌: ഡോ.സന്തോഷ്‌ സനപര്‍ണ്ണിക. പ്രൊ 
WAU കണ്‍ട്രോളര്‍: ശ്രീകുമാര്‍. പി.ആര്‍.ഒ: റഹിം 
പനവൂര്‍. സ്റ്റുഡിയോ: ഐക്കണ്‍ മീഡിയ തിരുവനന്ത 
പുരം. അസിസ്റ്റന്റു ഡയറക്ടര്‍: രാജീവ്‌ ആര്‍. മേക്കപ്പ്‌: 
ആതിര പട്ടാഴി.സനണ്ട്മികസിംഗ്‌: വിഷ്ണുവി.നായര്‍. 
സനണ്ട്‌, വി.എഫ്‌.എക്സ്‌: ആര്‍.ആര്‍. പ്രഭാത്‌ സ്റ്റഡി 
യോ. ഡിസൈന്‍: ജിജോറുട്ട മീഡിയ, സുരേഷ്‌ വിതുര. 
ചിത്രം ഉടന്‍ തിയറ്ററുകളിലെത്തും. 


റഹിം പനവൂര്‍, പി.ആര്‍.ഒ 


a UREA FH TARE 


2. 


Ii JEN ΠΠ] ΠΠ 
പച 


സാമുഹിക രാഷ്ട്രീയ പ്രമുഖരും ചടങ്ങില്‍ പങ്കെടുത്തു. 
സംവിധായകന്‍ സജീവ്‌ കിളികുലവും ഗായിക റീജയും 
പ്രേമികയിലെ ഗാനങ്ങള്‍ ആലപിച്ചു. 

ഛായാഗ്രഹണം : പ്രേം. സംഗീതം, പശ്ചാത്തല 
സംഗീതം : ആന൯കുമാര്‍. ഗായകര്‍ : റീജ, സജീവ കിളി 
കുലം, ജയേന്ദ്രനാഥ്‌, തപസ്യ കിളികുലം. എഡിറ്റിംഗ്‌, 
കളര്‍ കണ്‍സള്‍ട്ടന്റ്‌, ശബ്ദമിശ്രണം : രഘു. മേക്കപ്പ്‌ : 
പ്രസന്ന. കലാസംവിധാനം: മാളവിക കിളികുലം. പ്രൊ 
WAU കണ്‍ട്രോളര്‍ : ഷനോജ്‌ കിളികുലം. 
പി ആര്‍ ഒ: റഹിം പനവൂര്‍. ഫോണ്‍ : 9946584007 


ജോഷി ജോര്‍ജ്‌ 


joshygeorgecartoonist@gmail.com 





v Image 


നാടുനിങ്ങിയത്‌ 


പാരുഷ്മുളള പത്രാധിപര്‍ 


രട്ടച്ചങ്കനൊന്നുമായിരുന്നില്ലെങ്കിലും നല്ല ചങ്കൂറ്റ 
മുള്ള പ്രതാധിപരായിരുന്നു എം.എസ്‌. മണി. ഒന്നിനേയും 
കൂസാതെയുള്ള ആ പെരുമാറ്റത്തെ, ആ തന്റേടത്തെ ആരും 
നമിച്ചു പോകും. പ്രതാധിപര്‍ സുകുമാരന്റെ മക്കളില്‍ പ്രത 
പ്രവര്‍ത്തനത്തിന്റെ നാരായവേര്‍ കണ്ടെത്തിയ ഒരേയൊരാള്‍ 
എം.എസ്‌. മണി ആയിരുന്നു. 

1969 ല്‍ അദ്ദേഹം കേരള കനമുദിയുടെ എഡിറ്ററായി. 
കരുണാകര സര്‍ക്കാരിന്റെ കാലത്തു വനം കുംഭകോണവു 
മായി ബന്ധപ്പെട്ട ഒരു അന്വേഷണാത്മക റിപ്പോര്‍ട്ട 
കേരള കൌമുദി പ്രതത്തില്‍ 1974 ല്‍ അടിച്ചു വന്നു. അന്ന്‌ 
ഒറ്റ എഡിഷനില്‍ ഒന്നര ലക്ഷം കോപ്പി വില്‍ക്കുന്ന പ 
ശ്രമായിരുന്നു കേരള കൌഈമുദിയെന്നോര്‍ക്കണം. കെ. 
ജി.അടിയോടിയായിരുന്നു വനം മന്ത്രി. എം.എസ്‌. മണി 
വനം കൊള്ളയെക്കുറിച്ച്‌ അന്വേഷണാത്മകമായ ഒരു 
സ്റ്റോറി തയ്യാറാക്കാന്‍ ഇറങ്ങിത്തിരിച്ചപ്പോള്‍ ഇടവും വലവു 
മായി നിന്നത്‌ എന്‍.ആര്‍.എസ്‌. ബാബുവും ജയചന്ദ്രന്‍ നാ 
യരും. കാട്ടുകള്ളന്മാര്‍ എന്ന പരമ്പര കേരള രാഷ്ടീയത്തില്‍ 
കത്തിക്കയറി. ആ റിപ്പോര്‍ട്ടിന്റെ പിന്നിലുള്ള മൂന്നു 
പേരെയും പ്രതത്തില്‍ നിന്ന്‌ മാറ്റിയില്ലെങ്കില്‍ പ്രതവു 
മായി സഹകരിക്കില്ലെന്ന്‌ അന്നത്തെ മുഖ്യന്‍ കെ. 
കരുണാകരന്‍ ഭീഷണി മുഴക്കി. സര്‍ക്കാര്‍ സഹകരണം 
ഇല്ലെങ്കില്‍ അന്ന്‌ പത്രത്തിന്‌ നിലനില്‍ക്കാന്‍ കഴിയില്ല. 
പത്രാധിപര്‍ ധര്‍മ്മസങ്കടത്തിലായി. മുവര്‍സംഘം കേരള 
കൌമുദി വിട്ടു. അവര്‍ നേരെ പോയത്‌ സാഹിത്യാചാര്യനാ 
യ എം.ഗോവിന്ദന്റെ ചാരത്തേക്കാണ്‌. പിന്നെ അദ്ദേഹ 
ത്തിന്റെ കാര്‍മ്മികത്വത്തില്‍ കലാകനമുദി വാരികയ്ക്ക്‌ 
തുടക്കം കുറിച്ചു. അതൊരു രാഷ്ട്രീയ വാരികയാ 
യിരുന്നില്ല. കലയും സാഹിത്യവും സംസ്ക്കാരവും 
കായികവും രാഷ്ടീയവും ചേരും പടി ചേര്‍ത്തിറക്കിയ 
ലക്ഷണമൊത്ത വാര്‍ത്താവാരിക. മലയാളത്തിലെ 
സമുന്നതമായ ഒരു പ്രസിദ്ധീകരണമായി കലാകൌനമുദിയെ 
മാറ്റാന്‍ സഹായിച്ചത്‌ എം.എസ. മണിയുടെ വ്യക്തി 
ബന്ധങ്ങളും കഴിവുറ്റ (പവര്‍ത്തന രീതിയുമായിരുന്നു. 
സ്വന്തം ഫോട്ടോ പ്രതത്തില്‍ അച്ചടിക്കരുതെന്നു നിര്‍ദേ 
ശിച്ച മലയാളത്തിലെ ആദ്യത്തെ പത്രാധിപരും ഒരുപ 
ക്ഷെ എം.എസ്‌. മണി തന്നെയായിരിക്കണം. കലാ 
കൌമുദി, ഫിലിം മാഗസിന്‍, നീലാംബരി, ട്രയല്‍, വുമണ്‍ 
മാഗസിന്‍, ഫോട്ടോ മാഗസിന്‍, കഥ മാഗസിന്‍, വെള്ളിന 
ക്ഷത്രം. ഇങ്ങനെ മണിയുടെ ആശിര്‍വാദത്തോടെ പുറത്തി 
റങ്ങിയ പ്രസിദ്ധീകരണങ്ങള്‍ എറെ. 


കേരള കനമുദി പത്രത്തിന്റെ ആധുനികവല്‍ക്കരണത്തിനു 
ഏറ്റവും അധികം സംഭാവന ചെയ്ത വ്യക്തി ആയിരുന്നു 
അദ്ദേഹം. മലയാളത്തില്‍ ഫോട്ടോ കമ്പോസിംഗ്‌, ഫാകസി 
മിലി തുടങ്ങിയ പല നൂതന വിദ്യകളും അദ്ദേഹം 
ആവിഷ്ക്കരിച്ചു. വര്‍ഷങ്ങള്‍ക്കു ശേഷം കനമുദി കുടുംബ 
ത്തിലെ പിഴവുകള്‍ പ്രതത്തെ പിന്നിലേക്ക്‌ വലിച്ചപ്പോഴും 
ആ പത്രാധിപര്‍ ദുഖിച്ചിരിക്കണം. കുടുംബത്തിലെ കേസു 





കള്‍ മണി എന്ന കാരണവരെ നിരാശപ്പെടുത്തിയോ? അറിയില്ല. പക്ഷെ 
എം.എസ്‌. മണി എന്ന എഡിറ്റര്‍ ആ കാലഘട്ടത്തില്‍ യുവാക്കള്‍ക്ക്‌ 
ആശയും ആവേശമായിരുന്നുവെന്നതില്‍ സംശയമില്ല. കലാകൌമുദി പുറ 
ത്തിറങ്ങുന്ന ദിവസം അക്ഷമയോടെ കാത്തിരുന്നവരായിരുന്നു അതിന്റെ 
വായനക്കാരില്‍ ഏറെയും. 


ഭാവനാസമ്പന്നനായിരുന്ന ആ മാധ്യമ ശ്രേഷ്ഠന്റെ ഓര്‍മ്മയ്ക്കുമു 
ന്നില്‍ കുറെയേറെ മുത്തുമണികള്‍ വിതറട്ടേ...! e 


A ഇഫെക്ടിവ്‌ ആഡ്കോം മാർച്ച്‌ 2020 33 


Edttortals 





മാതൃഭൂമി ഫ്രെബുവരി 08, 2020 
രപഖ്യാപനം യാഥാര്‍ത്ഥ്യമാക്കണം 


6) ൨/0 തുജനാരോഗ്യരംഗത്ത്‌ ലോകത്തിനു തന്നെ മാതൃകയാകുന്ന 
നേട്ടങ്ങളാണ്‌ കേരളം ഏറെക്കാലമായി പുലര്‍ത്തി വന്നത്‌. എന്നാല്‍ 
അടുത്ത കാലത്തായി ആവര്‍ത്തിച്ചുവരുന്ന പകര്‍ച്ചവ്യാധികളും മറ്റും 
നമ്മുടെ സത്പേരിന്‌ ഭീഷണിയാവുകയാണ്‌. കാലോചിതമായ മാ 
ങ്ങള്‍ നടപ്പാക്കാന്‍ കാട്ടിയ വിമുഖതയാണ്‌ ഇതിനു കാരണം. ജീ 
വിതശൈലീരോഗങ്ങളുടെ തലസ്ഥാനമാണ്‌ കേരളം. അതില്‍ത്തന്നെ 
അര്‍ബുദം മലയാളിയുടെ സ്വാസ്ഥ്യം കെടുത്തുകയാണ്‌. ചികിത്സയു 
ടെ കാര്യത്തില്‍ ഏറെ പുരോഗതി കൈവരിച്ചെങ്കിലും ചെലവ്‌ വലിയ 
ബാധ്യത തന്നെയാണ്‌. തന്മൂലം രോഗിയുടെ ആരോഗ്യം ക്ഷയിക്കു 
ന്നതിനൊപ്പം കുടുംബത്തിന്റെ സാമ്പത്തികഭദ്രതയും തകരുന്നു. 
ഈ പ്രവണത കേരള സാമൂഹിക ജീവിതത്തില്‍ ചെലുത്തുന്ന സ്വാ 
ധീനത്തെ മറികടക്കാനുള്ള ശ്രമമാണ്‌ ഓങ്കോളജി പാര്‍ക്ക്‌. 

അര്‍ബുദ മരുന്നുകളുടെ പുതിയ വഴികള്‍ കണ്ടെത്തുകയെന്നതാണ്‌ 


ΊΩ2α MABAOS ചന്സിദ്ധികരിച്ച; 


(YOGADOWAIWM എര്ധിമോറിയല്യ «θ»63}6}5 (TUo(O22O0. 


- of the month. 


മറ്റൊന്ന്‌. ആയുര്‍വേദത്തിന്റെയും നാട്ടറിവുകളുടെയും 
സമ്പത്ത്‌ ഇതിനായി പ്രയോജനപ്പെടുത്തണം. അവ 
യവമാറ്റ ശസ്ത്രകിയകള്‍ നിത്യേനയെന്നോണം കൂ 
ടുന്നു എന്നതാണ്‌ മറ്റൊരു വസ്തുത. ഇവിടെയും 
തുടര്‍ചികിത്സയുടെ ചെലവ്‌ താങ്ങാനാകുന്നതല്ല. കേ 
രളത്തിന്റെ ആരോഗ്യഭാവിയെ ആകെ സ്വാധീനിക്കുന്ന 
മികച്ച പദ്ധതികളാണിവയെന്നതില്‍ സംശയമില്ല. ജീ 
വിതശൈലീരോഗങ്ങളുടെ മരുന്നുകളും മെഡിക്കല്‍ 
ഉപകരണങ്ങളും നമ്മുടേതായി ആരംഭിക്കാന്‍ കഴി 
ഞ്ഞാല്‍ സര്‍വതലസ്പര്‍ശിയായ സാമ്പത്തിക - വ്യാ 
വസായിക ആരോഗ്യ വിപ്ലവമായിരിക്കും സാധ്യമാ 
കുക. അനുകരണീയമായ ആ മാതൃകയിലേക്കാകട്ടെ 
ഈ പ്രഖ്യാപനക്കുതിപ്പുകള്‍. 





മംഗളം ഫെബ്രുവരി 10, 2020 
മരുന്നു കൊള്ളു അവസാനിക്കട്ടെ 


പഠാംപ്പുടപും ഭക്ഷണവും പോലെയോ അതിനേക്കാളേറെയോ 
മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളിലൊന്നായി മരുന്നും മാറിയിരി 
ക്കുന്നു. ജീവിതശൈലീരോഗങ്ങള്‍ മുപ്പതുകളുടെ തുടക്കത്തില്‍ തന്നെ 
ഇന്ന്‌ മനുഷ്യനെ പിടിമുറുക്കിത്തുടങ്ങിയിരിക്കുന്നു. ഇവയോടൊപ്പമോ 
അനുബന്ധമായോ പ്രത്യക്ഷപ്പെടുന്ന നിരവധി രോഗങ്ങളും മരുന്നിനെ 
മനുഷ്യന്റെ കൂടെപ്പിറപ്പാക്കുന്നു. 

ഈ സാഹചര്യത്തില്‍ മെച്ചപ്പെട്ട ചികിത്സയും നിലവാരമുള്ള മരുന്നു 
കളും അവന്റെ അവകാശമാണ്‌. എന്നാല്‍ മരുന്നു കമ്പനികളുടെ അ 
മിതലാഭക്കൊതി മൂലം നിലവാരമുള്ള മരുന്നുകള്‍ പലതും അപ്രാപ്യ 
മാണ്‌. ഈ ചൂഷണം ഒഴിവാക്കാന്‍ വേണ്ടിയാണ്‌ മരുന്നു കമ്പനികളു 
ടെ നിര്‍ദേശം കൂടി പരിഗണിച്ച്‌ അവര്‍ക്കു ലാഭകരമായ അടിസ്ഥാന 
വില നിര്‍ണ്ണയിച്ച ഏഴുവര്‍ഷം മുമ്പ്‌ 2013ല്‍ വില നിയന്ത്രണമേര്‍പ്പെ 
ടുത്തിയത്‌. മരുന്നു കമ്പനികള്‍ക്ക്‌ അര്‍ഹിക്കുന്ന വില ലഭിക്കേണ്ടത്‌ 
മരുന്നുകളുടെ ലഭ്യതയ്ക്കും മെച്ചപ്പെട്ട മരുന്നുകളുടെ ഗവേഷണ 


ത്തിനും അത്യന്താപേക്ഷിതമാണ്‌. എന്നാല്‍ അതിന 
പുറം കൊള്ളലാഭം ലക്ഷ്യം വയ്ക്കുന്ന കമ്പനികള്‍ 
വിലനിയന്ത്രണത്തെ അട്ടിമറിക്കുകയാണ്‌ ചെയ്യു 
ന്നത്‌. മരുന്നു കമ്പനികളുടെ കൊള്ളയ്ക്കു ലാഭ 
ക്കൊതിമൂത്ത ഒരു വിഭാഗം ഡോക്ടര്‍മാരും കൂട്ടുനില്‍ 
ക്കുന്നുവെന്നത്‌ ലജ്ജാകരമാണ്‌. മരുന്നു കമ്പനി 
കളും ഡോക്ടര്‍മാരുമൊത്തുള്ള ചൂഷണം MMO 
ക്കുന്നതിനായി മരുന്നുകളുടെ ബ്രാന്‍ഡ്‌ പേരുകൾക്കു 
പകരമായി ജനറിക്‌ പേരുകള്‍ കുറിക്കണമെന്ന നിര്‍ 
ദ്ദേശമുണ്ട്‌. സര്‍ക്കാര്‍ നിശ്ചയിച്ചിരിക്കുന്നതില്‍ കൂടു 
തല്‍ വില വാങ്ങുന്ന കമ്പനികള്‍ക്കെതിരെ പിഴയടക്ക 
മുള്ള നടപടികളാണു സര്‍ക്കാര്‍ ആലോചിക്കുന്നത്‌. 
മരുന്നു കമ്പനികളുടെ അനാശാസ്യപ്രവണതകള്‍ക്കു 
മുക്കുകയറിടുമെന്നു പ്രത്യാശിക്കാം. 

















മംഗളം ഫെബ്രുവരി 1, 2020 
അതീവ ഗാഗ വേണ്ട ചൂടുകാലം 


സ്പാധാംണയിലും കവിഞ്ഞുള്ള ചൂടാണ്‌ ഇപ്പോള്‍ കേരളത്തില്‍ 
അനുഭവപ്പെടുന്നത്‌. ജലസ്രോതസ്സുകളെല്ലാം വലിയ തോതില്‍ വറ്റിവ 
രളുകയാണ്‌. നദിക്കരകളില്‍ പോലും കടുത്ത കുടിവെള്ള ക്ഷാമമാണ്‌ 
അനുഭവപ്പെടുന്നത്‌. കടുത്ത ചൂട ജനങ്ങളുടെ ആരോഗ്യത്തെ ബാധി 
ക്കുന്നതിനൊപ്പം കൃഷിക്കും വിനയാവുകയാണ്‌. വളര്‍ത്തു ജീവികളും 
ചൂടില്‍ വലയുന്നു. ഇപ്പോള്‍ തന്നെ ഇത്ര വലിയ ചൂട അനുഭവപ്പെടുന്ന 
തിനാല്‍ വരും മാസങ്ങളില്‍ ചൂട്‌ പതിന്മടങ്ങാകാനാണ്‌ സാധ്യത. ചൂടു 
കാലത്ത്‌ രോഗബാധയേല്‍ക്കാതിരിക്കാന്‍ മുന്‍കരുതല്‍ സ്വീകരിക്കുക 
എന്നതാണ്‌ പ്രധാനം. തിളപ്പിച്ചാറിയ വെള്ളം ധാരാളം കുടിക്കുകയും 
ദീര്‍ഘനേരം വെയിലേല്‍ക്കാതെ ശ്രദ്ധിക്കുകയും വേണം. ഇനിയുള്ള 


ദിവസങ്ങളില്‍ സൂര്യാഘാതം ഏല്‍ക്കാനുള്ള സാധ്യ 
തയും ഏറെയാണ്‌. സുര്യാഘാതമുണ്ടായെന്ന്‌ തോന്നി 
യാല്‍ ചികിത്സ തേടുകയും വിശ്രമിക്കുകയും വേണം. 
നാടുമുഴുവന്‍ ചുട്ടുപൊള്ളിയിരിക്കുന്നതിനാല്‍ തീപി 
ടുത്തത്തിനും സാധ്യത ഏറെയാണ്‌. ചെറിയ തീപ്പൊ 
രികള്‍പോലും വലിയ അപകടം ക്ഷണിച്ചു വരുത്തു 
മെന്നതിനാല്‍ കരിയിലകള്‍ കത്തിക്കുന്നതും മറ്റും 
ശ്രദ്ധാപൂര്‍വമായിരിക്കണം. മനുഷ്യര്‍ക്കൊപ്പം വളര്‍ 
ത്തു മൃഗങ്ങളുടെ ആരോഗ്യത്തിനും പ്രത്യേക ശ്രദ്ധ 
നല്‍കേണ്ടതുണ്ട്‌. 


ദീപിക ഫെബ്രുവരി 17, 2020 


v Editorials 





കൊലവിളിക്കുന്ന ന്യൂജെന്‍ ബൈക്കുകളെ ആരു പിടിച്ചുകെട്ടും? 


നിംതരം അപകടമുണ്ടാക്കുന്ന ബസുകളെയും 
ടിപ്പറുകളെയുമൊക്കെ കൊലയാളി വാഹനങ്ങളെന്നു 
വിശേഷിപ്പിക്കാറുണ്ട്‌. എന്നാല്‍ ഇരുച്രകവാഹനങ്ങ 
ളുള്‍പ്പെടെയുള്ള ചെറിയ വാഹനങ്ങള്‍ ഉണ്ടാക്കുന്ന 
അപകടങ്ങള്‍ ഇതിലും ഏറെയാണെന്ന കാര്യം നാം 
പലപ്പോഴും മനസ്സിലാക്കുന്നില്ല. വഴിയാത്രക്കാരെ ഇടിച്ചി 
ടുന്നതും ഓവര്‍ടേക്കിംഗിനിടെ എതിര്‍ദിശയില്‍ നിന്നു 
വരുന്ന വാഹനങ്ങളെ അപകടത്തില്‍പ്പെടുത്തുന്നതു 
മായ സംഭവങ്ങള്‍ നിരവധിയാണ്‌. വെടിയുണ്ടയേക്കാള്‍ 
മാരകമാണീ അതിവേഗ ബൈക്കുകള്‍. കാല്‍നടയാത്ര 
ക്കാരുള്‍പ്പെടെയുള്ളവരാണിതിന്റെ ആഘാതമേറ്റു വാ 
ങ്ങുന്നത. 

ഇരുച്രരകവാഹനമോടിക്കുന്നവര്‍ മാര്രമല്ല, പിന്‍സീറ്റി 
ലിരിക്കുന്നവരും ഹെല്‍മറ്റ്‌ ധരിക്കണമെന്ന നിയമം 


വന്നെങ്കിലും അതും പാലിക്കപ്പെടുന്നില്ല. ഇരുച്ചരരവാഹനാപകടങ്ങള്‍ 
ക്കെല്ലാം പ്രധാന കാരണം ഹെല്‍മറ്റില്ലാത്ത യാത്രയാണെന്നു പറയാ 
നാവില്ലെങ്കിലും ഹെല്‍മറ്റ്‌ നല്‍കുന്ന സുരക്ഷ പ്രധാനം തന്നെ. അമി 
തവേഗവും അശ്രദ്ധമായ ഡ്രൈവിംഗുമാണ്‌ ഒട്ടുമിക്ക ഇരുചക്ര വാഹ 
നാപകടങ്ങള്‍ക്കും കാരണം. നമ്മുടെ നിരത്തുകള്‍ക്ക്‌ അനുയോജ്യമായ 
രൂപകല്പനയിലും എന്‍ജിന്‍ ശക്തിയിലും പ്രവര്‍ത്തിക്കുന്ന ബൈക്കുകള്‍ 
ക്കു മാത്രമേ രജിസ്ട്രേഷന്‍ നല്‍കാവു എന്ന കര്‍ശന നിലപാട്‌ മോട്ടോര്‍ 
വാഹന വകുപ്പു സ്വീകരിക്കണം. കാതുകത്തിനോ പ്രദര്‍ശനത്തിനോ 
മാത്രം ഉപയോഗിക്കാവുന്നതും ഉയര്‍ന്ന എന്‍ജിന്‍ ശക്തിയുള്ളതുമായ 
ബൈക്കുകള്‍ സാധാരണ യാത്രയ്ക്കായി പൊതു നിരത്തുകളിലെത്തി 
യാല്‍ അത്‌ ഓടിക്കുന്നവര്‍ക്കു മാത്രമല്ല സാധാരണ യാത്രക്കാര്‍ക്കും ഭീ 
ഷണിയായി മാറും. ഇക്കാര്യത്തില്‍ കര്‍ശനമായ മാനദണ്ഡങ്ങളുണ്ടാക്കി 
അവ നടപ്പാക്കാന്‍ സര്‍ക്കാരിനു കഴിയണം. 





മലയാള മനോരമ ഫെബ്രുവരി 22, 2020 
ഉറങ്ങാനഗരങ്ങള്‍ യാഥാര്‍ത്ഥ്യമാകട്ടെ 


Doro ലോകത്തിനൊപ്പം നവകേരളവും മാറ്റങ്ങള്‍ 
ക്കായി വാതില്‍ തുറന്നുവയ്ക്കുന്നതു പ്രതീക്ഷ പകരു 
ന്നുണ്ട്‌. സര്‍ക്കാര്‍ നടപ്പാക്കുന്ന ഉറങ്ങാനഗരങ്ങള്‍ 
പദ്ധതി കുറ്റമറ്റു യാഥാര്‍ത്ഥ്യമാകുകയാണെങ്കില്‍ 
അതുകണ്ടു കയ്യടിക്കുന്നതു പുതിയ കാലം തന്നെ 
യാവും. പകലിനൊപ്പം രാത്രിയും തുറന്നിരിക്കുന്ന 
നഗരം കേരളത്തിനു നവ്യാനുഭവമാകും ഇഷ്ടഭക്ഷ 
ണം കഴിച്ചും ഇഷ്ട വിനോദപരിപാടികള്‍ ആസ്വദിച്ചും 
നഗരരാത്രിയെ പകലാക്കാന്‍ ഏറെപ്പേര്‍ എത്തുമെന്നാ 
ണു പ്രതീക്ഷ. 24 മണിക്കൂറും തുറന്നിരിക്കുന്ന നഗരം 
പദ്ധതി ആദ്യഘട്ടത്തില്‍ തലസ്ഥാനത്താണു നടപ്പാ 
ക്കുന്നത്‌. സംസ്ഥാനത്തെ മറ്റു പ്രധാന നഗരങ്ങളിലും 
ഈ പദ്ധതി തുടങ്ങാന്‍ നിര്‍ദേശം നല്‍കുമെന്നു സര്‍ 
ക്കാര്‍ പറയുന്നു. രാത്രി 12 മണിയാകുമ്പോഴേക്കും 


ദീപിക ഫെബ്രുവരി 28, 2020 


മൂടിപുതച്ച്‌ ഉറങ്ങാന്‍ കിടക്കുന്ന മെട്രോ നഗരമാണു കൊച്ചി പോലും. 
അതേ സമയം ഉറങ്ങാനഗരത്തിലേക്കിറങ്ങുന്നവരുടെ സുരക്ഷ പരമ്പര 
ധാനമാണ്‌. കാര്യക്ഷമമായ പോലീസ്‌ പെട്രോളിങ്ങ്‌ ഉറപ്പാക്കിയേ തീരൂ. 
സദാചാര ഗുണ്ടകളുടെ ഇടപെടല്‍ ഉണ്ടാകാനും പാടില്ല. 24 മണിക്കൂറും 
സജീവമായ പൊതു ഗതാഗത സംവിധാനം അടിയന്തരാവശ്യമാണ്‌. സു 
രക്ഷിതത്വമുള്ള സുഗമസഞ്ചാരം സാധ്യമാകും വിധം നഗരവീഥികളില്‍ 
വെളിച്ചമുണ്ടാകണം. കുടുംബങ്ങള്‍ക്ക്‌ ആശങ്കകളില്ലാതെ ആസ്വദിക്കാ 
വുന്ന നഗരരാവുകള്‍ ഉണ്ടാവണമെങ്കില്‍ സര്‍ക്കാര്‍ സംവിധാനങ്ങളുടെ 
ഏകോപിത പ്രവര്‍ത്തനവും മേല്‍നോട്ടവും ഉണ്ടായേ തീരൂ. വരാനിട 
യുള്ള പോരായ്മകള്‍ മുന്‍കൂട്ടി തിരിച്ചറിഞ്ഞ്‌ നല്ല ആലോചനയ്ക്കു ശേ 
ഷം സര്‍ക്കാര്‍ ഉറങ്ങാനഗരങ്ങളെ യാഥാര്‍ത്ഥ്യമാക്കിയാല്‍ സജീവമായ 
പകലുകള്‍ പോലെ സുരക്ഷിതമായ രാത്രികളും കേരളീയ പൊതുജീവി 
തത്തിന്റെ ഭാഗമാകുമെന്നു തീര്‍ച്ച. 


ആദ്യം പഠനം നടക്കട്ടെ, രറാ്രഷ്ടീയം പിന്നീടാകാം 


bd 
സ്കൂളുകളിലും കോളേജുകളിലും പഠനത്തി 
നാവണം തീര്‍ച്ചയായും മുന്‍ഗണന, മൂല്യബോധമു 
ളളതും സംസ്കാരസമ്പന്നവുമായൊരു സമൂഹത്തെ 
കെട്ടിപ്പടുക്കാന്‍ വിദ്യാഭ്യാസത്തിലൂടെ കഴിയണമെ 
ന്നതും തര്‍ക്കമില്ലാത്തതാണ്‌. വിദ്യാഭ്യാസം മനലികാ 
വകാശമായതിനാല്‍ പഠനം തടസ്സപെടുത്തുവാന്‍ 
സംഘടനകള്‍ക്കു അവകാശമില്ല. ഇക്കാര്യത്തിലൊ 
ന്നും രക്ഷകര്‍ത്താക്കള്‍ക്കും വിദ്യാഭ്യാസ സ്ഥാപന 
ങ്ങള്‍ നടത്തുന്നവര്‍ക്കും നീതിപിീഠത്തിനുമൊന്നും 


വൃത്യസ്തമായ അഭിപ്രായമില്ല. പക്ഷേ നമ്മുടെ രാരഷ്ട്രീയക്കാര്‍ക്കുമാത്രം 
ഇക്കാര്യത്തില്‍ കടകവിരുദ്ധമായ അഭിപ്രായമാണുള്ളത്‌. അതുകൊ 
ണ്ടാണല്ലോ സ്കൂളുകളിലും കോളേജുകളിലും രാഷ്ട്രീയം നിരോധി 
ച്ചുകൊണ്ട്‌ ഹൈക്കോടതി ഉത്തരവുണ്ടായപ്പോള്‍ അതിനെതിരെ 
അപ്പീല്‍ പോകുമെന്ന്‌ ഭരണ - പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ രാഷ്ടീയ 
നേതാക്കള്‍ അറിയിച്ചത്‌. രാഷ്ടീയ നേതാക്കള്‍ക്കുവേണ്ടി ചൂടുചോറു 
വാരിക്കാന്‍ വിദ്യാര്‍ത്ഥികളെ ഉപയോഗിക്കുന്ന പ്രാകൃത രാഷ്ടീയ 
ത്തില്‍ നിന്നു കേരളം വിടുതല്‍ പ്രാപിക്കേണ്ട കാലം അതിക്ര 
മിച്ചിരിക്കുന്നു. 


News & Events v 





COCAHNA പരസ്യങ്ങള്‍ 
ERROMI ബില്‍ 2020 ന്‌ അന്തിമരുപം 


6) ഫിീയര്‍നെസ്‌ ക്രീമുകള്‍ പ്രോത്സാഹിപ്പിക്കുന്ന പരസ്യങ്ങള്‍, 
കുട്ടികളുടെ ഉയരം മെച്ചപ്പെടുമെന്ന്‌ അവകാശപ്പെടുന്ന ഹെല്‍ത്ത്‌ ഡ്രിങ്കുകള്‍, 
ആന്റിഏജിംഗ്‌ പരിഹാരങ്ങള്‍ പ്രോത്സാഹിപ്പിക്കുന്ന ഉല്‍പ്പന്നങ്ങളുടെ പ 
രസ്യങ്ങള്‍ എന്നിവ ഉടന്‍ നിരോധിക്കുവാന്‍ ആരോഗ്യ-കുടുംബക്ഷേമ 
മന്ത്രാലയം. മയക്കുമരുന്ന്‌, മാജിക്‌ പരിഹാരങ്ങള്‍ (ആക്ഷേപകരമായ പ 
രസ്യങ്ങള്‍) (ഭേദഗതി) ബില്‍ 2020 ന്‌ അന്തിമരൂപം നല്‍കി. 

എയ്ഡ്‌സ്‌, പ്രമേഹം, ബധിരത, കാഴ്ചക്കുറവ്‌ തുടങ്ങിയ രോഗങ്ങളും 
വൈകല്യങ്ങളും ഭേദമാക്കുമെന്ന്‌ അവകാശപ്പെടുന്ന ഉല്‍പ്പന്നങ്ങളുടെയും 
മാജിക്‌ പരിഹാരങ്ങളുടെയും പരസ്യങ്ങള്‍ നിരോധിക്കുവാനും നിയമ 
നിര്‍മ്മാണം നടത്തുന്നു. 

ഫെയര്‍നെസ്‌ ക്രീമുകള്‍ പ്രോത്സാഹിപ്പിക്കുക, അകാല വാര്‍ദ്ധക്യവും 
മുടിയുടെ നരയും ഭേദമാക്കുക, കുട്ടികളുടെയോ മുതിര്‍ന്നവരുടെയോ ഉയരം 
മെച്ചപ്പെടുത്തല്‍, തലച്ചോറിന്റെ ശേഷിയും മെമ്മറിയും വര്‍ദ്ധിപ്പിക്കല്‍, 
പല്ലുകളുടെയും കാഴ്ചയുടെയും ശക്തി വര്‍ദ്ധിപ്പിക്കല്‍ എന്നിവ 
പരാമര്‍ശിക്കുന്ന ഉല്‍പ്പന്നങ്ങളുടെ പരസ്യങ്ങള്‍ക്കും നിരോധനം 
ബാധകമാണ്‌. 

നിലവില്‍ നിയമത്തിലെ സെക്ഷന്‍ 7 പ്രകാരം, ആദ്യത്തെ ശിക്ഷ ആറു 
മാസം വരെ തടവോ പിഴയോ രണ്ടും കൂടിയോ ലഭിക്കാവുന്നതാണ്‌; 
തുടര്‍ന്നുള്ള ശിക്ഷയ്ക്ക്‌ ഒരു വര്‍ഷം വരെ തടവോ പിഴയോ അല്ലെങ്കില്‍ 
രണ്ടും കൂടിയോ ലഭിക്കും. 

പിഴകള്‍ വര്‍ദ്ധിപ്പിക്കുന്നതിനും ഭേദഗതി നിര്‍ദ്ദേശിക്കുന്നു. ആദ്യത്തെ 
ശിക്ഷയ്ക്ക്‌ രണ്ട്‌ വര്‍ഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയുമാണ്‌ നിര്‍ 
β]α ശിക്ഷ. തുടര്‍ന്നുള്ള ശിക്ഷയ്ക്ക്‌ 50 ലക്ഷം വരെ പിഴയോടെ അഞ്ച്‌ 
വര്‍ഷം വരെ തടവ്‌ അനുഭവിക്കേണ്ടിവരാം. 


ബ്രാ൯ഡ്‌ അംബാസിഡര്‍ 





yaw Colouron+ 


Petaeh anc Cag Berta Festi 





B8. c 


£൪എസ്ഡബ്ലയു സ്റ്റീല്‍, ഇന്ത്യയിലെ മുന്‍നിര സ്റ്റീല്‍ നിര്‍മ്മാതാവും 
14 ബില്യണ്‍ ഡോളര്‍ കമ്പനിയുമായ ജെഎസ്ഡബ്ദ്യു ഗ്രൂപ്പ്‌, ഇന്ത്യന്‍ 
ക്രിക്കറ്ററായ ജൂഷഭ പന്തിനെ ്രാന്‍ഡ്‌ അംബാസിഡറായി മൂന്നു വര്‍ 
ഷത്തേക്ക്‌ നിയമിച്ചു. ജെഎസ്ഡബ്ദ്യു കളറോണ്‍ പ്ലസ്‌ കളര്‍ കോട്ടഡ്‌ 
ഷീറ്റുകള്‍, ജെഎസ്ഡബ്ദ്യു നിയോസ്റ്റീല്‍ ബാര്‍ എന്നീ ഉല്‍പ്പന്നങ്ങളുടെ 
പ്രചാരണത്തിനാണ്‌ കരാര്‍ ഒപ്പുവച്ചത്‌. 


36 A ഇഫെകടിവ്‌ ആഡ്കോം | മാര്‍ച്ച്‌ 2020 


സൂര്‍ ബ്രാ൯ഡ പുരസമാരം 
കല്യാണ്‍ ജുവലേഴ്സിന്‌ 


ന്ത്യയിലെ (പ്രമുഖ ആഭരണ ര്രാന്‍ഡു 
കളിലൊന്നായ കല്യാണ്‍ ജുവലേഴ്‌സ്‌ മികച്ച ജൂവലറി 
്രാന്‍ഡിനുള്ള 2019 -20 ലെ സൂപ്പര്‍ ്രാന്‍ഡ്‌ 
പുരസ്‌കാരത്തിന്‌ തെരഞ്ഞെടുക്കപ്പെട്ടു. ഉപ 
യോക്താക്കളുടെ വോട്ടിന്റെ അടിസ്ഥാനത്തിലാണ്‌ 
ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ ര്ബാന്‍ഡിനെ 
തെരഞ്ഞെടുക്കുന്നത്‌. ഇതിന്റെ ഭാഗമായി m 
ടത്തിയ ഓണ്‍ലൈന്‍ വോട്ടെടുപ്പില്‍ കല്യാണ്‍ 
ജൂവലേഴ്സിന്‌ മികച്ച പിന്തുണയാണ്‌ ലഭിച്ചത്‌. 
കല്യാണ്‍ ജൂവലേഴ്സിന്റെ യുഎഇ ഡിവിഷന്‍ 
മുന്‍പ്‌ ഈ അവാര്‍ഡ്‌ തുടര്‍ച്ചയായി 4 തവണ 
സ്വന്തമാക്കിയിരുന്നു. 
ഉപഭോക്തൃ കേന്ദ്രീകൃതമായി വിശ്വാസ്യത 
യും ഗുണമേന്മയും സുതാര്യതയും നവീനമായ 
മാതൃകകളും ഉറപ്പാക്കുന്ന ്രാന്‍ഡാണ്‌ കല്യാണ്‍ 
ജൂവലേഴ്‌സ്‌. നൂതനമായ കാര്യങ്ങളിലൂടെ ഉപ 
യോക്താക്കള്‍ക്ക്‌ മികച്ച അനുഭവം ലഭ്യമാക്കാനും 
ആഭരണവ്യവസായ രംഗത്തെ നിലവാരം നി 
ശ്വയിക്കാനും ശ്രമിച്ചതിലൂടെയാണ്‌ കല്യാണ്‍ 
ജൂവലേഴ്‌സ്‌ മുന്‍നിരയിലേയ്ക്ക്‌ ഉയര്‍ന്നു വന്നത്‌. 
1993-ല്‍ ബ്രാന്‍ഡിന്‌ തുടക്കമിട്ടതു മുതല്‍ കല്യാണ്‍ 
ജൂവലേഴ്‌സ്‌ വിവിധ ബിസിനസ്‌ രീതികളിലൂടെ 
മുന്നേറുകയും ഇന്ത്യയിലെ ആഭരണവ്യവസായ 
രംഗത്ത്‌ ധാര്‍മ്മികത ഉറപ്പിക്കുന്നതിനായി പരിശ്രമിച്ചു 
വരികയും ചെയ്തു. 





പരസ്ദാതാക്കള്‍ക്കായി 
BID- D- UMD ഒക (Ulo 


൨10൩ല്‍ യുദ്ധത്തോടൊപ്പം ഓണ്‍ലൈന്‍ 
യുദ്ധവും മാധ്യമരംഗത്ത്‌ പിടിമുറുക്കുമ്പോള്‍ ഉപ 
ഭോക്താവ്‌ എന്ന കാഴ്ചക്കാരന്‍ ഇതിനിടയില്‍ 
ഞെരുങ്ങുകയാണ്‌. ഏതു മാധ്യമത്തെ എങ്ങനെ 
ഫലപ്രദമായി ഉപയോഗിക്കാം എന്നതില്‍ വ്യക്ത 
തയില്ലാതെ കുഴയുന്നു പരസ്യദാതാക്കളും. പരസ്യ 
ദാതാക്കളെ കണ്ടെത്തുവാന്‍ ഒട്ടേറെ വിയര്‍പ്പൊഴു 
ക്കുന്ന മാധ്യമങ്ങള്‍ മറുവശത്ത്‌. ഇവര്‍ക്കിടയില്‍ 
വലിയൊരു സഹായഹസ്തവുമായി എത്തുകയാണ്‌ 
NBC Universal. ഇവര്‍ അവതരിപ്പിക്കുന്ന One stop 
Technology System -ത്തിലൂടെ പരസ്യദാതാക്കള്‍ക്ക്‌ 
അവര്‍ക്കനുയോജ്യമായ മീഡിയ കണ്ടെത്തി പരസ്യ 
ങ്ങള്‍ പ്രദര്‍ശിപ്പിക്കുവാന്‍ സാധിക്കുന്നു. ടാര്‍ഗറ്റ്‌ 
ഓഡിയന്‍സിനെ പ്രായം, ലിംഗം, തൊഴില്‍, വരു 
മാനം തുടങ്ങിയ മാനദണ്ഡങ്ങളിലൂടെ വിശകലനം 
ചെയ്ത്‌ അനുയോജ്യമായ മീഡിയ തെരഞ്ഞെടു 
ക്കുവാന്‍ സാധിക്കുന്നു. റിലീസ്‌ ചെയ്ത പരസ്യ 
ങ്ങള്‍ എത്രമാത്രം ഫലപ്രദമായി എന്ന്‌ അളന്നറി 
യുവാനുള്ള സൌകര്യവുമുണ്ട്‌. “വണ്‍ പ്ലാറ്റ്ഫോം” 
എന്നു വിളിക്കുന്ന ഈ സിസ്റ്റം മാധ്യമരംഗത്ത്‌ 
വിപ്ലവകരമായ ഒരു കുതിപ്പ്‌ സൃഷ്ടിക്കുമെന്ന്‌ കമ്പനി 
അവകാശപ്പെടുന്നു. 


(loo jaula ഇൻഫോസിസ്‌ 
എറ്റു; 


(GYO «acies കമ്പനിയായ സിംപ്ലസിനെ (al 
മുഖ ഇന്ത്യന്‍ ഐടി കമ്പനിയായ ഇന്‍ഫോസിസ്‌ 
ഏറ്റെടുത്തു. 25കോടി ഡോളറിന്റേതാണ്‌ (ഏകദേശം 
1782കോടി രൂപ) ഇടപാട്‌. കമ്പനികള്‍ക്കായി ഉപദേശക 
സേവനങ്ങള്‍, മാനേജ്മെന്റ്‌ മാറ്റത്തിനുള്ള സഹായം, 
ഡേറ്റ ഇന്റഗ്രേഷന്‍ തുടങ്ങിയ സെയില്‍സ്‌ഫോഴ്‌സ്‌ 
സേവനങ്ങളാണ്‌ സിംപ്ലസ്‌ നല്‍കുന്നത്‌. 

2020 ജനുവരി 31 വരെയുള്ള കണക്കു പ്രകാരം 
സിംപ്ലസിന്റെ മൊത്തം വരുമാനം 6.71 കോടി ഡോളര്‍ 
(ഏകദേശം 478കോടി രൂപ) ആയിരുന്നു. ഏറ്റെടുക്ക 
ലോടെ ഇന്‍ഫോസിസ്‌ ആഗോളതലത്തില്‍ സെയില്‍ 
സ്‌ ഫോഴ്സ്‌ BOW വൈദദഗ്ധ്യത്തില്‍ ശ്രദ്ധേയമായ 
കമ്പനിയായി മാറും. വടക്കേ അമേരിക്ക, സിഡ്നി, 
മെല്‍ബണ്‍, ലണ്ടന്‍ തുടങ്ങിയ പ്രധാന നഗരങ്ങളില്‍ 
ഓഫീസുകളുള്ള സിംപ്ലസിന്‌ അഞ്ഞുറോളം ജീവന 
ക്കാരാണുള്ളത്‌. 


v News & Events 





മാന്‍ഹോള്‍ റോബിന്‌ ഇ൯ഫേസിസ്‌ 
ആദോഹണ്‍ പുരസികാരം 


(MW ഫാസിസ ഫരണ്ടേഷന്റെ ഈ വര്‍ഷത്തെ ആരോഹണ്‍ സോ 
ഷ്യല്‍ ഇന്നവേഷന്‍ പുരസ്കാരം മലയാളി ടെക്കികള്‍ക്ക്‌. മാന്‍ഹോള്‍ 
വൃത്തിയാക്കുന്ന ബാന്‍ഡികൂട്ട റോബോട്ട്‌ വികസിപ്പിച്ച കെ റാഷിദ്‌, 
വിമല്‍ ഗോവിന്ദ്‌, എന്‍ പി നിഖില്‍ എന്നിവര്‍ക്കാണ്‌ ഒന്നരക്കോടി 
സമ്മാനത്തുകയുള്ള പുരസ്കാരം കിട്ടിയത്‌. തിരുവനന്തപുരം ടെക്നോപാര്‍ 
ക്കിലെ ജെന്‍ റോബോട്ടിക്സ്‌ ഉടമകളാണ്‌ മൂവരും. 

2018 ഫെബ്രുവരിയില്‍ ഇവര്‍ വികസിപ്പിച്ച ബാന്‍ഡികൂട്ട റോബോട്ട 
മാന്‍ഹോള്‍ വൃത്തിയാക്കാനുള്ള ലോകത്തിലെ ആദ്യ റോബോട്ട എന്നാണ്‌ 
അറിയപ്പെടുന്നത്‌. സംസ്ഥാന ജല അതോറിറ്റി ഈ റോബോട്ടിന്റെ 
സേവനം നിലവില്‍ ഉപയോഗപ്പെടുത്തുന്നുണ്ട്‌. സാമൂഹിക പ്രശനങ്ങള്‍ക്ക്‌ 
റോബോട്ടിക്‌ സിലൂടെ പരിഹാരം കണ്ടെത്തുകയെന്ന ലക്ഷ്യത്തോടെ 
2015ലാണ്‌ തിരുവനന്തപുരം ആസ്ഥാനമായി ജെന്‍ റോബോട്ടിക്സ്‌ സ്ഥാപി 
തമായത്‌. 








ഗേബല്‍ ആമു! 
ഫെസ്സിവത 


(ഗ൮ബല്‍ ആയുര്‍വേദ ഫെസ്റ്റിവലിന്റെ നാ 
ലാം പത്യ മെയ്‌ 16 മുതല്‍ 20 വരെ അങ്കമാലി അ 
CORAM ഇന്റര്‍നാഷണല്‍ കണ്‍വന്‍ഷന്‍ സെന്ററില്‍ 
നടക്കും. 500 വിദേശ പ്രതിനിധികളുള്‍പ്പെടെ 5000 പേര്‍ 
ഗ്ലോബല്‍ ആയുര്‍വേദ ഫെസ്റ്റിവലില്‍ പങ്കെടുക്കും. കേ 
ന്ദ - സംസ്ഥാന സര്‍ക്കാരുകളുടെ പങ്കാളിത്തത്തോടെ 
സെന്റര്‍ ഫോര്‍ ഇന്നവേഷന്‍ ഇന്‍ സയന്‍സ്‌ ആന്‍ഡ്‌ 
സോഷ്യല്‍ ആക്ഷനാണു ഫെസ്റ്റിവല്‍ സംഘടിപ്പിക്കു 
ന്നത്‌. 


ഫസ്‌ 600൮09 10060 
പ്രവര്‍ത്തനം അലസാനിലിക്കുന്നു 


WD) ]αραὺ സാറ്റലൈറ്റ്‌ ബ്രോഡ്ബാന്‍ഡ്‌ ദാതാക്കളായ ഹ്യൂസ്‌ നെ 
921689 സിസ്റ്റംസ്‌ സര്‍ക്കാരിന്‌ ലെവി നല്‍കാത്തതിനാല്‍ ഇന്ത്യയിലെ 
പ്രവര്‍ത്തനങ്ങള്‍ നിര്‍ത്തലാക്കുന്നു എന്ന്‌ റോയിട്ടേഴ്‌സ്‌ റിപ്പോര്‍ട്ട. ഹ്യൂസ്‌ 
ഉള്‍പ്പെടെയുള്ള നിരവധി ടെലികോം കമ്പനികള്‍ക്കും വോഡഫോണ്‍ 
പോലുള്ള വന്‍കിട സ്ഥാപനങ്ങളോടും സര്‍ക്കാരിന്‌ നല്‍കാനുള്ള 
കോടിക്കണക്കിന്‌ രൂപ നല്‍കാന്‍ സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു. 

രാജ്യത്തെ പ്രതിരോധ, വിദ്യാഭ്യാസ, ബാങ്കിംഗ്‌ മേഖലകള്‍ക്ക്‌ ഹ്യൂസ്‌ 
ഇന്ത്യ യൂണിറ്റ്‌ സേവനങ്ങള്‍ നല്‍കുന്നുണ്ടെന്ന്‌ ടെലികോം മന്ത്രാലയത്തോട്‌ 
കമ്പനി വ്യക്തമാക്കിയിട്ടുണ്ട്‌. 600 കോടി രൂപ (84 മില്യണ്‍ ഡോളര്‍) നല്‍ 
കാനാവാത്തതിനാല്‍ പാപ്പരത്തത്തെ അഭിമുഖീകരിക്കുകയാണ്‌ കമ്പനി. 





699361000 Art Mart oll] minio 2020 


മീഹംശിവരാത്രിയോടനുബന്ധിച് ഒരു മാസം 
നീളുന്ന ചിത്രപ്രദര്‍ശനം ആലുവ ഹോട്ടല്‍ മഹ്നാമി 
യില്‍ ആരംഭിച്ചു. ജില്ലാപഞ്ചായത്ത്‌ വൈസ്‌ പ്രസിഡന്റ്‌ 
ബി.എ.അബ്ദുള്‍ മുത്തലിബ്‌, പ്രമുഖ വനിതാ സംരംഭക 
ഷീല കൊച്ചൌസേപ്പ്‌ എന്നിവര്‍ ചേര്‍ന്ന്‌ പ്രദര്‍ശനം 
ഉദ്ഘാടനം ചെയ്തു. 

പ്രമുഖ നടി ഷീല, ഷീല കൊച്ചൌസേപ്പ്‌, നടനും സം 
വിധായകനുമായ കോട്ടയം നസീര്‍ എന്നിവരുള്‍പ്പെടെ 
പതിനഞ്ചോളം ചിത്രകാരന്മാരുടെ ചിത്രങ്ങളാണ്‌ പ്രദര്‍ 
ശനത്തിനുള്ളത്‌. കോമുസണ്‍സും ആലുവ ബാങ്കേഴ്‌സ്‌ 
ക്ലബും സംയുക്തമായി സംഘടിപ്പിച്ചിരിക്കുന്ന ഈ പ്രോ 
ഗ്രാം അണിയിച്ചൊരുക്കുന്നത്‌ കോമുസണ്‍സ്‌ സാരഥി 
ആസിഫ്‌ അലി കോമുവാണ്‌. ഈ പ്രദര്‍ശനം മാര്‍ച്ച്‌ 23 
ന്‌ അവസാനിക്കും. പ്രവേശനം സൌജന്യമാണ്‌. 

ഉദ്ഘാടന ചടങ്ങില്‍ പ്രശസ്ത ചിത്രകാരന്മാരും 
സിനിമാ - രാര്ട്രീയ മേഖലയില്‍ നിന്നുള്ളവരും പങ്കെടു 
ത്തു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച്‌ ഉസ്താദ്‌ അഷ്റഫ്‌ 
ഹൈദ്രോസ്‌ ബാംഗ്ലൂര്‍, നഫ്ല സജിത്‌ എന്നിവരുടെ 
നേതൃത്വത്തില്‍ ഗസല്‍-ഖവാലിയും അരങ്ങേറി. കോ 





മുസണ്‍സ്‌ സി.ഇ.ഒ. ആസിഫ്‌ അലി കോമു, ബാങ്കേഴ്സ്‌ ക്ലബ്‌ സെക്രട്ടറി 
ശ്രീധരന്‍ പിളള, ഡോ.മേരി അനിത, ജയപ്രകാശ്‌, സതീഷ്‌, ഡോ.ബിജു, 
ബ്രദര്‍ ജോര്‍ജ്‌ തോമസ്‌, ജോസി പി. ആന്‍ഡ്രൂസ്‌, വി.എസ്‌.ദിലീപ്‌ കുമാര്‍ 
എന്നിവര്‍ ചടങ്ങില്‍ പങ്കെടുത്തു. 


A ഇഫെക്ടിവ്‌ ആഡ്കോം മാർച്ച്‌ 2020 37 






SUBSCRIBE TO BETHSADA 
TODAY'S GENERATION NEEDS ALL THE ANSWERS 


Balen Pe emamt brane T ലേഖനം 


പ 
ഫാമിലി മാഗസിനു 
ue a A = 


Ec mo 




















1 TA g> 


QUEE 





— 






τῇ τι തത്തി , മം 
റാ M | ais ലിലി 
η ΕΡΙΕΕ 4 Ἔ n Dit - 

അടുക്കളയില്‍ | yen d 
uma 14 11001110) 


Toi nm 
ടി ഈ il pru 
= oa 
| i 
3 = | r1 
= A || 


| = —M 






















മയ്‌ 29, 1983 «Dolo coo 










les: d തൂപ 50 പസ 


D. ൭൭൫൦. എസ്‌. മണി 
αρα πισω 1n. 1082308: 










in. 186 
Mo 1" || 
Es 






GO Ἡ 









സി. വി maa AS 
ളന, - ക്ഷറിച്ചു്‌ ഒരു രിന്നാഭി A 


൦ അയചനനനനായള്‍ 






UN ar". ബാബു. 


Birr sre teal mmu P 


IN; 070810355 mas 
3 Wh 1101) > 





El. na. ght κα 






| 
മുഴവും Ba മലയള 
ct adl nam | 







—— 
— | 


= 


ആ... 












EC -r | 












J-THSADAT | 
Vongots P.O, Partinnduaar 683556, 
Ernakulam Dist., Kerala 

E-mail : bethsada@gmail.com, 

© 9947176922, 9895922316 


38 A ഇഫക്ടീവ്‌ ആഡ്കോം മാര്‍ച്ച്‌ 2020 


- SCALING GREATER HEIGHTS 










= DEEPIKA 
_ The First Malayalam Daily 


SINCE 1887 
COMMITMENT BEYOND NEWS 


"sow RASHTRA DEEPIKA 
Largest Selling Evening Daily 


> BUSINESS DEEPIKA 


Economic & Financial Fortnightly 
Online Versions 
. deepika.com 
- KARSHAKAN deepikamatrimonial.com 
Agricultural Monthly rashtradeepika.com 


deepikaclassifieds.com 


- STHREEDHANAM 





Women's Monthly 

b Since 1887 

~ RASHTRA DEEPIKA CINEMA 
Film Fortnightly Slaf 
DEEPIKA 
N RASHTRA DEEPIKA LTD. 
~ KUTTIKALUDE DEEPIKA College Road, 
Malayalam Children’s Fortnightly Kottayam -686 001, Kerala 


Tel: 0481 — 2566706, 3012222 
x Email: deepikaktm @ deepika.com 
> CHILDREN'S DIGEST visit us at www.deepika.com 


Children’s English Monthly 





Our Recent Attaintments 

+ New modern multi-colour with UV printing facility 
* Colour printing on all pages 

* Improved fonts & layout 


We also undertake quality colour printing job-works 





A ഇഫെക്ടിവ്‌ ആഡ്കോം മാർച്ച്‌ 2020 39 


News & Events v 





VIJAYEE 
BHAVA 
ALUMNI 





40 





വിജയി Bal: 
5-300 ബിസിനസ്സമിറും 
അലാ൪ഡ്‌ നിശയും 


വിജയി ഭവ അലുംമനി 5-ാംമത്‌ ബിസിനസ്‌ സമ്മിറ്റും അവാര്‍ഡ്‌ നിശയും കൊച്ചി ഗ്രാന്‍ഡ്‌ 
ഹയാത്തില്‍ നടന്നു. 700-ലേറെ സംരഭകര്‍ പങ്കെടുത്ത സമ്മിറ്റില്‍ 8 സെഷനിലായി പ 
്തണ്ടോളം (പഭാഷ്കര്‍ പങ്കെടുത്തു. കൊച്ചഛൽസേഷ്‌ ചിറ്റലിഷിള്ളി ഉദഘാടനം ചെയ്ത 
സമ്മിറ്റില്‍ മുത്തൂറ്റ്‌ ഫിനാന്‍സ്‌ എംഡി ജോര്‍ജ്‌ അലക്‌സാണ്ടര്‍ മുഖ്യാത്ഥിയായും ഐഡി 
ഫ്രെഷ്‌ കോഫൌണ്ടറും സിഇഒയുമായ പി സി മുസ്തഫ വിശിഷ്യാതിഥിയായും പങ്കെടുത്തു. 
9 വിബിഎ അംഗങ്ങള്‍ക്ക്‌ MACH ന അവാര്‍ഡുകള്‍ സമ്മാനിച്ചു. നമ്മള്‍ ഭുമി 
സന്ദര്‍ശിക്കുന്ന വിനോദസഞ്ചാരികള്‍ മാ(തമാണെന്നും ഭാവിതലമുറയ്ക്കായി ഇവിടം 
നന്നായി സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്തമുണ്ടെന്നും തന്റെ പ്രഭാഷണത്തില്‍ 629 aN 58 


ഉര്‍ാ0ബോധിഷിച്ചു. 


൭ ക്രഠചരസേച്ഛ്‌ ചിറ്റിലപ്പിള്ളിയുടെ നേതൃത്വത്തില്‍ 
2013-ല്‍ ആരംഭിച്ച പ്രമുഖ സംരംഭക കൂട്ടായ്മയായ വിജയീ 
ഭവ അലുംമ്നി (വിബിഎ) സംഘടിപ്പിച്ച വിജയീ ഭവ അലും 
AMI ബിസിനസ്‌ സമ്മിറ്റും അവാര്‍ഡ്‌ നിശയും ഗ്രാന്‍ഡ്‌ 
ഹയാത്ത്‌ കൊച്ചിയിലെ ലുലു ബോള്‍ഗാട്ടി ഇന്റര്‍നാ 
ഷനല്‍ കണ്‍വെന്‍ഷന്‍ സെന്ററില്‍ നടന്നു. കൊച്ചൌസേപ്പ്‌ 
ചിറ്റലിപ്പിള്ളി ഉദ്ഘാടനം ചെയ്തു. സമ്മിറ്റില്‍ മുത്തൂറ്റ്‌ 
ഫിനാന്‍സ്‌ എംഡി ജോര്‍ജ്‌ അലക്‌സാണ്ടര്‍ മുഖ്യാതിഥിയാ 
യും ഐഡി ഫ്രെഷ്‌ കോഫാഈണ്ടറും സിഇഒയുമായ പി സി 


A ഇഫെക്ടിവ്‌ ആഡ്കോം | മാര്‍ച്ച്‌ 2020 


മുസ്തഫ വിശിഷ്ടാതിഥിയായും പങ്കെടുത്തു. എട്ടു 
സെഷനിലായി വികെസി ഗ്രൂപ്പ ഡയറക്ടര്‍ അബ്ദുള്‍ 
റസാഖ്‌, ഐഡി ഫ്രഷ്‌ ഫുഡ്‌ സഹസ്ഥാപകനും 
സിഇഒയുമായ പി സി മുസ്തഫ, ആഗോള തലത്തില്‍ 
പ്രസിദ്ധനായ ആത്മീയഗുരു മോഹന്‍ജി, സന്ദീപ 
ഹോട്ടല്‍ ശൃംഖലയുടെ ഡയറക്ടര്‍ പട്രീഷ്യ നാ 
രായണന്‍, വര്‍മ ആന്‍ഡ്‌ വര്‍മ സീനിയര്‍ പാര്‍ട്ണര്‍ 
വി. സത്യനാരായണന്‍ തുടങ്ങി 12 പ്രമുഖ പ്രഭാഷകര്‍ 
പങ്കെടുത്തു. 





സര്‍ക്കാര്‍ എങ്ങനെ എസ്‌എംഇകളെ പിന്തുണ 
യ്ക്കുന്നു എന്ന വിഷയത്തില്‍ സംസ്ഥാന സര്‍ക്കാര്‍ 
വ്യവസായ, വാണിജ്യ വകുപ്പു ഡെപ്യൂട്ടി ഡയറക്ടര്‍ 
ടി എസ്‌ ചന്ദ്രന്‍ സംസാരിച്ചു. പതിനെട്ടാം വയസ്സില്‍ 
വിവാഹിതയായി രണ്ടു കുട്ടികളുടെ അമ്മയായ ശേഷം 
മറീന ബീച്ചിലെ കിയോസ്കിലൂടെ സംരംഭകയായ 
ആവേശകരമായ കഥയാണ്‌ സകസസ്‌ കോച്ച്‌ ഷമീം 
റഫീഖുമായുള്ള സംഭാഷണത്തില്‍ ചെന്നൈയിലെ 
സന്ദീപാ ചെയിന്‍ ഓഫ്‌ ഹോട്ടല്‍സ്‌ ഡയറക്ടര്‍ പ 
്രീഷ്യ നാരായണന്‍ പങ്കുവെച്ചത്‌. ഇന്‍ഫോസിസ്‌, 
ഫിലിപ്സ്‌ തുടങ്ങിയ വമ്പന്‍ ഇടപാടുകാര്‍ക്കായി 
ദിവസം തോറും 3000-ത്തിലേറെ പേര്‍ക്കാണ്‌ 
സന്ദീപയുടെ ഇന്‍ഡസ്ട്രിയല്‍ കേറ്ററിംഗ്‌ വിഭാഗം 
ഭക്ഷണം നല്‍കുന്നത്‌. 150-ലേറെപ്പേര്‍ക്ക്‌ തൊ 
ഴിലും നല്‍കുന്നു. പൊതുവില്‍ വ്യവസായരംഗത്ത്‌ പി 
ന്നിലാണെങ്കിലും സ്റ്റാര്‍ട്ടപ്പ എക്കോസിസ്റ്റം എന്ന നി 
ലയില്‍ രാജ്യത്ത്‌ കേരളത്തിന്‌ മൂന്നാമത്തെയോ നാ 
ലാമത്തെയോ സ്ഥാനമുണ്ടെന്നത്‌ ശ്രദ്ധേയമാണെന്ന്‌ ന 
മുക്കൊരുമിച്ച “ബിസിനസില്‍ ചലനങ്ങള്‍ സൃഷ്ടിക്കാം” 
എന്ന വിഷയത്തിലുളള പാനല്‍ ചര്‍ച്ചയില്‍ സംരംഭകനും 
മെന്ററുമായ എസ്‌ ആര്‍ നായര്‍ പറഞ്ഞു. ബിഎന്‍ഐ 
കൊച്ചി എക്സിക്യൂട്ടീവ്‌ ഡയറക്ടര്‍ അനില്‍കുമാര്‍ 
ജി, വെന്‍ പ്രസിഡന്റ്‌ ഷീലാ കൊച്ചൌസേപ്പ്‌, വിബിഎ 
പ്രസിഡന്റ നൌഷാദ്‌ എം കെ, കെഎംഎ പ്രസിഡന്റ്‌ 
ജിബു പോള്‍ എന്നിവര്‍ പങ്കെടുത്തു. 


തുടര്‍ന്ന്‌ “നിങ്ങളിലെ ലീഡറെ കണ്ടുപിടിയ്ക്കാം” 
എന്ന വിഷയത്തില്‍ ആത്മീയഗുരു മോഹന്‍ജിയും 
“മാറ്റം കൊണ്ടുവന്നയാളുടെ യാത്ര” എന്ന വിഷയത്തില്‍ 
വികെസി ഗ്രൂപ്പി ഡയറക്ടര്‍ അബ്ദുള്‍ റസാക്കും 
പ്രഭാഷണങ്ങള്‍ നടത്തി. ഓരോ മനുഷ്യനും അതുല്യനാ 
ണെന്നും അതാണ്‌ ഓരോരുത്തരുടേയും വിജയമെന്നും 
മോഹന്‍ജി പറഞ്ഞു. ഇക്കാര്യത്തില്‍ വിട്ടുവീഴ്ച 
ചെയ്യരുതെന്നും ബിസിനസില്‍ വിജയിക്കുകയും പരാ 
ജയപ്പെടുകയും വ്യക്തിജീവിതത്തില്‍ നഷ്ടങ്ങളുണ്ടാ 
വുകയും ചെയ്ത ശേഷം കുടുംബസ്ഥനായിരിക്കുന്ന 
തോടൊപ്പം ആത്മീയഗുരുവുമായിത്തീര്‍ന്ന മോഹന്‍ജി 


വിബിഎ നവരത്ന അവാര്‍ഡു വിജയികള്‍ 


e കെ സി ജഗദീപ്‌, സെയ്മോക്സ്‌ ടെക്നോളജി 

൦ അനോഷ കെ കെ, ഗോള്‍ഡന്‍ കണ്‍ട്രോള്‍ സിസ്റ്റംസ്‌ 
൦ മുഹമ്മദ്‌ ഷഫീഖ്‌ എം എ, ഫിറ്റ്‌ വെല്‍ മാര്‍ക്കറ്റിംഗ്‌ 

e അനുപ്‌ വൃന്ദ, കിംഗ്സ്‌ ലാബ്‌ ഇന്നൊവേഷന്‍സ്‌ 

ο ജൂലി സോണി, ന്യൂമാറ്റിക എന്‍ജിനീയറിംഗ്‌ 


അജിത്‌ രാജേന്ദ്രന്‍, ഇന്‍ഡക്സ്‌ ഇന്‍ഡസ്ട്രിയല്‍ 
ഇന്‍ കോര്‍പ്പറേറ്റ്‌ 


ο സയ്യിദ്‌ സൂഹൈര്‍, നിംബിള്‍ ഇന്‍ഡസ്ട്രീസ്‌ 
ο Gum വര്‍ഗീസ്‌, ഇസഡ്‌-ക്രോസിംഗ്‌ സൊലൂഷന്‍സ്‌ 
e ജിബു ജോണ്‍, അഗ്രോ ബയോഎനര്‍ജി ഇന്‍ഡസ്ട്രീസ്‌ 


പറഞ്ഞു. നമ്മള്‍ ഭൂമി സന്ദര്‍ശിക്കുന്ന വിനോദസഞ്ചാരികള്‍ മാത്ര 
മാണെന്നും ഭാവിതലമുറയ്ക്കായി ഇവിടം നന്നായി സൂക്ഷി 
ക്കാനുള്ള ഉത്തരവാദിത്തമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. 


വിബിഎ അംഗങ്ങളുടെ സ്ഥാപനങ്ങള്‍ വിപണിയിലിറക്കുന്ന 
വിവിധ ഉല്‍പ്പന്നങ്ങളുടേയും സേവനങ്ങളുടേയും വിപണനോദ്ഘാ 
ടനവും സംഗമത്തിന്റെ ഭാഗമായി നടന്നു. 


ഒമ്പത്‌ വിബിഎ അംഗങ്ങള്‍ക്ക്‌ ബിസിനസ്‌ രംഗത്തെ മികവിനു 
ള്ള നവരത്ന അവാര്‍ഡുകള്‍ സമ്മാനിച്ചു. ഐഡി ഫ്രെഷ്‌ സാരഥി 
പി സി മുസ്തഫയ്ക്ക്‌ വിബിഎ ഇന്‍സ്പിരേഷനല്‍ അവാര്‍ഡും 
സമ്മാനിച്ചു. 

വിബിഎയുടെ 600-ലേറെ വരുന്ന അംഗങ്ങള്‍ക്കു പുറമെ 
മുന്‍കൂട്ടി രജിസ്റ്റര്‍ ചെയ്ത നൂറിലേറെ സംരഭകരും ബിസിനസ്‌ 
സമ്മിറ്റിലും അവാര്‍ഡ്‌ നിശയിലും പങ്കെടുത്തു. സ്റ്റാര്‍ട്ടപ്പ്‌ നിലയില്‍ 
നിന്നുയര്‍ന്ന്‌ ബിസിനസ്‌ രംഗത്ത്‌ ചുവടുറപ്പിച്ച്‌ 3 മുതല്‍ 15 വര്‍ഷം 
വരെ പൂര്‍ത്തിയാക്കിയ നവസംരംഭകരുടെ കൂട്ടായ്മയാണ്‌ വിബിഎ. 
ഓരോ മൂന്നു മാസത്തിലും നടക്കുന്ന വിജയീ ഭവഃ യുടെ പരിപാടിയില്‍ 
പങ്കെടുക്കുന്ന 30-ഓളം പേര്‍ വീതം വിബിഎയില്‍ ചേരുന്നുണ്ട്‌. 
കൂടുതല്‍ വിവരങ്ങള്‍ക്ക്‌ Www.summit.vij|ayeebhava.org സന്ദര്‍ 
ശിക്കുക. ഫോണ്‍ 94474 58853 


A ഇഫെക്ടീവ്‌ ആഡ്കോം | മാര്‍ച്ച്‌ 2020 41 


"n 


= 
mE 





Model Code: 157/ 2020 Mahima Chowdhary 














Model Code: 158 /2020 Zeba 
A CHER 


d 


NASIOL CWE [മാര്‍ച്ച്‌ 2020 43 











1 vo 

LAD. 
Model Code: 159/2020 Susan Abraham 
Share your photograph on instagram with tag 


smile & adcom 


Photographs of selected models will be published in 
modeling page of Effective Adcom. 


You can also mail your photographs and contact de- 
tails to: 






effectiveadcom@gmail.com 
| Ph: 08593 998705 


effectiveadcom [i] effective-adcom 





| | [5 
44 Sla നുര ൮ മാര്‍ച്ച്‌ 038 


UST A η n Mea, 











ES 


a 
|| 





Model Watch. 


Shiloa M V 


O 
A 
O 
N 
~~ 
O 
Ὃ 
x; 
D 
O 
O 
O 
D 
O 
= 


Columnist v 








| mean what an evocative slogan! 


No, I'm not referring to any advertising slogan. Not that there's 
no advertising slogan worthy of such commendation. The thing is 
advertising slogans are not meant to be shouted at the top of your 
voice. Rather, they're coined to sink in with some sort of brand ex- 
perience, which is more or less private. They work their way into 
our minds through constant association with brands. In fact, they 
tag along with brands. Which may be why advertising slogans are 
more appropriately known as taglines. Apart from a few excep- 
tions, advertising slogans are unlikely to outlive the brands they 
glorify. That may be because these slogans are not resonated, 
repeated and vocally shared with passion. 


While the voice mode is relatively non-functional in advertis- 
ing slogans, their older cousin political slogan largely thrives on 
vocal chords. 


The story of slogans may have its origins in wars. It's believed 
that prehistoric tribal warriors belted out guttural chants before 
charging into enemy lines. These chants would then be sung in 
a more euphonic tone to celebrate victory. Down the ages, with 
the Spartans, the Athenians, the Persians, the Egyptians, the Ro- 
mans, the Chinese, the Mauryas, the Mughals, the Mangolians as 
well as through the American Civil War, the French Revolution, the 
Russian Revolution, the First World War, the Freedom Struggle, 
the Second World War and the numerous uprisings happening 
around the world, slogans have been inevitable. And they've all 
sounded aggressive and intimidating. They've had to. 


But the recent Azadi slogan reverberating across India has 
a cordial ring to it. A simple, single-word chant which means 
‘freedom’. The trick here is to string a few rhyming words into a 
rhythmic mantra and top it up with a choral Azadi. Earlier, these 
preceding words were about some social evil from which freedom 
was demanded. Later, it was chanted to evoke freedom for, not 
just from, something. In recent times, even positive assertions or 
calls could be paired with Azadi, where it acts as a powerful, so- 
lidifying yes. 


My research finds that the Azadi slogan originated in some 
feminist movement in Pakistan. It was first used in India in 1991 
by Kamla Bhasin, an activist in Jadavpur University, Kolkatta. But 
it was a chance hearing of the slogan on television that got me 
interested in it. 


The year was 2016. Student agitations in JNU were making 
headlines. | wanted to be updated on the issue. | myself had taken 
part in student activities right from my fifth standard all the way 
through my MA. I still have that student community feeling and am 
with students in most of their causes. Moreover, JNU was once 
my dream university which never materialized. So | turned the 
TV on. 


There | first heard this earthy, arousing Azadi chant. And the 
boy perpetuating it stood among thousands of chanters, rhythmi- 
cally delivering the base words at the top of his tenor voice, with 








the other truth 


So Mie is a copywriter currently working 
at an advertising agency in UAE. His 
career spans over 30 years with stints 
at industry leading creative houses in Ker- 
alam and numerous campaigns. 














So Mie 





his head held high on a graceful tilt and with a powerful swing 
of his arm into the air. Bhukmari se, Azadi. Jaatwad se, Azadi. 
Hum ladke lenge, Azadi. Hum leke rehenge, Azadi. Hum sath 
challenge, Azadi... 


Electrifying. Endless. Kanhaiyya Kumar. 


The Azadi slogan is a far cry from the other ubiquitous Indian 
slogan 'Inquilab Zindabad', which was crafted by Moulana Hasrat 
Mohani during our freedom struggle and popularized by Bhagat 
Singh. Inquilab Zindabad is meant to be shouted in a combative 
and threatening manner, whereas the Azadi slogan can be sung 
with a disarming smile. We can’t miss the smile on the faces of 
Kanhaiyya Kumar and the like when they lead thousands into the 
rapturous refrain. The soulful, joyful quality of the Azadi slogan 
makes it the most ideal choice for peaceful protests. It can be 
improvised by an ingenious lead chanter. Even witty jibes can be 
strung into the suffixes, adding a dash of humor. 





There’s a universal quality to the Azadi slogan in that it can 
be sung in most languages without losing its vigor and rhythm. 
Its parallels can be found in ‘Liberty, Equality, Fraternity’ — the 
slogan raised during the French Revolution. 


The Azadi slogan seems to have developed a life of its own. 
It can be repurposed to go with any gathering that longs for, 
calls for, or fights for the most fundamental right of every living 
organism born on this earth: Freedom. 


The irony is: those who deny freedom to others enjoy free- 
dom, including the freedom to take away freedom from others. 
This disgusting approach to freedom is born out of fear. And the 
surge of inspiring slogans is sure to aggravate that fear. Fear is 
a sign of impending defeat. 





Printed, Published and Owned by Mathew K., Effective Publications, Mulamoottil Building, Cathedral Road, Manorama South, Kottayam - 686 001 
Kerala. and Printed at Southern Printing House, Sastri Road Extn., Mugal Palace Building, Collectorate P.O., Kottayam - 686 002, Kerala.. 


46 A ഇഫെകടിവ്‌ ആഡ്കോം മാര്‍ച്ച്‌ 2020 






ES | 
= 


MOST TRUSTED OET E 
COACHING CENTRE 


4 "d * f j r 









NCLEX-RN & PROMET 





RIC EXAMS 












Online Coaching available Admission Helpline 
New Batch starts on every Monday 0481 - 2300396 / 380 
Registration assistance for all Exams 99468 59475 


Most Trusted agency for NCLEX-RN Registration 


— Zi CHAZ ACADEMY 


assistance to all 










Arafa Tower, V^ Floor, Near SBI Branch, Thirunakkara, Kottayam-1 
Nursing Boards Email: chazacademykottayam@gmail.com, chaz_ktm@yahoo.com 
in U.S.A www.chazusa.in 






EFFECTIVE ADCOM 2020 March Date of publication 01/03/2020 
RNI Reg. No. KERBIL/2014/64776, Registered. Reg. No. KL/KTM/113/2019-21, Price: Rs. 50/- 





ക്ഷത്തിലേറെ 
വായനക്കാരുമായി ദേശാഭിമാനി 
വളര്‍ച്ചാനിരക്കില്‍ 
No.1 ആയി തുടരുന്നു! 


ഇന്ത്യന്‍ റീഡര്‍ഷിപ്പ്‌ സര്‍വ്വേയുടെ ക്വാര്‍ട്ടര്‍ 2ലെ കണക്കുകള്‍ പ്രകാരം 
കേരളത്തിലെ മലയാളഭാഷാ ദിനപത്രങ്ങളില്‍, വായനക്കാരുടെ എണ്ണത്തിലെ വളര്‍ച്ചയില്‍ 
ദേശാഭിമാനി ഒന്നാമതായി തുടരുന്നു. 2017-19 കാലയളവില്‍ 20% വര്‍ദ്ധനയോടെ 
11 ലക്ഷത്തിലേറെ പുതിയ വായനക്കാരെയാണ്‌ ദേശാഭിമാനിക്ക്‌ ലഭിച്ചിട്ടുള്ളത്‌. 
ഇതോടെ ആകെ വായനക്കാരുടെ എണ്ണം 66.11 ലക്ഷമായി ഉയര്‍ന്നിരിക്കുന്നു. 


പ്രിയ വായനക്കാര്‍ക്ക്‌ ഹൃദയം നിറഞ്ഞ നന്ദി! 


m ്ശാരിമാനി 


“Total Readership (TR) പ്രബുദ്ധ കേരളത്തിന്റെ ശബ്ദം 


